GOVT. RAJIV GANDHI INSTITUTE OF TECHNOLOGY, KOTTAYAM 2008 





66092040 


CONTRADICTIONS 





"Learn latest tools in CAD & MULTIMEDIA from the leaders" 









AutoCAD 
Mechanical-CAD 
Civil-CAD 
Electrical-CAD 
Architectural-CAD 
Multimedia 
Project Planning & 
Management 


2nd Floor, Brindavan Complex, Opp. Joyalukkas, T B Road, Kottayam-1. 


Ph: 0481 - 32 000 74, 32 565 74 
The Only Autodesk Authorised Training Center in Kottayam 


Wilh Best Compliments From 


IICADcENTER d a 


 Tüipens 


LT! MEDIA 
атаа рь 








SERT IT CAMPUS, 
2nd Floor, KTM Complex, 
Near No.1 Bus Stand, 
Changanassery. 

Ph: 0481-2429553 


Microtech Computers, 
СМР Bullding, 

Near Pvt. Bus Stand, 
Ропкиппа 


m 
Ph: 04823-222586 











Contradictions 
Keep existing 


In mathematics:Plus & Minus; 

In Physics: Action & Reaction 

In Chemistry: Protons & Electrons 
In War: Offense & Defence; 

In Society: The Class Struggle 
the mainstream & the side lined 
the speaker & the silent 


one cant exist without the other 







॥॥॥॥॥॥ 


ഒ്യാവസ്‌ 





ENGINE 


TeKnical 


39 





ABAZ 601600 


INTERVAL 


സിനിമ. മാധ്യമം. കലകള്‍ 


99 


കവിതകള്‍ 


27 





A 
















Conrradictions| 


MESSAGE 


Our college magazine for the year has become a reality 
and reflects the aspirations, emotion and ambition o 
all of us, whom belongs to the family of this prestigious 
institution, Pages of our magazine is rich in creative 
works, warm with shared emotions, serious in thinking 
and thoughts provoking in social commitments, wl ich 
we can experience after having a journey through it. I 
feel very happy to take a small share of this attempt, by 
working units a dedicated, capable and talented team of 
the students of RIT. 


As you g through the pages of this magazine, you can 
see your. faces, your images, and your life. Whatever 
your predecessors. contributed, which you have gain 
and transected to the RIT's cultural environment is 
visible in this magazine. Your seniors completed the 
core and left may fill with nostalgia once seeing this 
magazine and this may come as a reality when you also 
ecome an old student of this institution. A glance 
through the magazine reminds very many moments 
which you never wants to forget 





True 
Working with limited funds and resources while coping Knowledge 
with tight academic schedule is a herculean task. The Always 
student team who worked sincerely and committed 
ഴു Contradicte 
towards the release of this magazine really deserves praise. 
I express my extreme pleasure at the moment of release mmon 
of this magazine. Sense 
Bij 
iju, 
tn 
Edit, 


CREDITS 
Chief Editor 
Prot. J.T. Kuncheria Nustrations/Cartoors 
Statt Editor Rahul Chandran tna 
Biju Augustine P Cover Wild Thoughts 
Student Editor Jamsheed Sujn P.S, Tony George 
K. Nithin Photography Printing 
Siu Thomas Penta Offset, Kottayam 
Sarath V.K 


Printed & Published by 
K. Nithin 
on behalf of the principal, RIT, Kottayam 


വൈരുദ്ധ്യങ്ങള്‍ 





CIm സ്വാഗത പലക മൊഴിയുന്നത്‌ 
"Welcome to the city of Letters and Latex” എന്നാണ്‌. 


അക്ഷരവും റബ്ബര്‍ പാലും തമ്മിലുള്ള അംഗീ 
കരിക്കാനാവാത്ത സഹവര്‍ത്തിയോടെ നഗരത്തിന്റെ 


വൈരുദ്ധ്യങ്ങള്‍ അവിടെ തുടങ്ങുന്നു. 


വടവാതൂര്‍ ഒരു ഗ്രതീകം മാത്രമാണ്‌. കോഴി 
ക്കോടിന്‌ ഞെളിയന്‍ പറമ്പും, തൃശ്ശൂരിന്‌ ലാലൂരും 
എന്നപോലെ കോട്ടയത്തിന്റെ സ്വന്തം വടവാതൂര്‍. 
അനിവാര്യമായ ഒരു സത്യത്തിനു വേണ്ടി ബലിയാ 
ടുകളാകേണ്ടി വരുന്ന ഒരു ചെറിയ സമൂഹത്തിന്റെ 


പര്യായം . 


കേരളത്തിന്റെ തെക്കു മധ്യ ഭാഗത്തായി സ്ഥിതി 
ചെയ്യുന്നു അക്ഷര നഗരിയായ കോട്ടയം. പതിനയ്യാ 


യിത്തില്‍ പരം കുടുംബങ്ങള്‍ മാത്രം പാര്‍ക്കുന്നു. 


പുറത്തുള്ളത്‌ വൃത്തികേടും 
അകത്തുള്ളത്‌ വൃത്തിയും എന്നുള്ളത്‌ 
ഭാരതീയ സങ്കലപമാണ്‌. അതുകൊണ്ട്‌ 
നമ്മുടെ മുറ്റം വ്ൃത്തിയാക്ക? 
വയ്ക്കുകയും വിട്‌ വൃത്തിയാക്കി 
വയ്ക്കുകയും പുറത്ത്‌ എല്ലാ 
വൃത്തികേടുകള്‍ സമാഹരിച്ചു 
വയ്ക്കുകയും ചെയ്യും. ഒരു നഗരം 
കുടുതല്‍ നഗരവല്‍ക്കരിക്കച്ചെടുന്വോള്‍ 
തൃശ്ണരുള്ളവരുടെ അഴുക്കൊക്കെ 
ഇടാനുള്ള സ്ഥലത്തിനാണോ ലാലുര്‌ 
എന്നു പറയുക എന്ന ചോദ്യം ഉണ്ടായ? 
തീരുന്നു. കലൂര്‍ അങ്ങനെയാണ്‌ 
രുപാന്തരച്ചെട്ടത്‌ കലുരിനെയും ഒടുവില്‍ 
നഗരം വിഴുങ്ങിയപ്പോള്‍ നമുക്ക്‌ 
അങ്ങകലെ കൊണ്ടിടാം എന്നായി. 
അങ്ങകലെ എന്നൊരു സ്ഥലം 
എവിടെയുമില്ല. 
20.048 വിജയന്‍ 


പിന്നെ അനവധി ബിസിനസ്സ്‌ / ഓഫീസ്‌ (ബാങ്ക്‌, 
സ്ഥാപനങ്ങളും, വിദ്യാഭ്യാസ സംരംഭങ്ങളും, 
കോട്ടയത്തിനോട്‌ കൂട്ടിചേര്‍ക്കപ്പെട്ടിരിക്കുന്നു . അതു 
കൊണ്ടു തന്നെ സാമാന്യം വലിയ ഒരു ഫ്‌ളോട്ടിംഗ്‌ 
പോപുലേഷനും ഇവിടെ നിലനില്‍ക്കുന്നു. അങ്ങനെ 
കോട്ടയം നഗരം ഏറ്റുവാങ്ങുന്ന ഖരമാലിന്യങ്ങള്‍ക്ക്‌ 
കണക്കില്ല. 


ഈ മാലിന്യങ്ങളെല്ലാം നിക്ഷേപി ക്കപ്പെടുന്നത്‌ 
വടവാതുരിലാണ്‌. നഗരത്തിന്റെ ഹൃദയത്തില്‍ നിന്ന്‌ 
അഞ്ചു കിലോമീറ്റര്‍ ദൂരത്തായി വടവാതുരിലെ 
“ഡംപിംഗ്‌ യാര്‍ഡ്‌' സ്ഥിതി ചെയുന്നു. കെ.കെ റോഡ്‌ 
എന്ന NH 220 ഉം യാര്‍ഡും തമ്മിലുള്ള ദുരം വെറും 
പത്തോളം മീറ്റര്‍ മാത്രമാണ്‌. 1950 കളിലും 60 കളിലും, 
വടവാതുരിലെ യാര്‍ഡ്‌ കമ്പോസ്റ്റ്‌ നിര്‍മ്മാ 


ണത്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്‌ . കാരണം 
അന്ന്‌ നഗരം ഇരതയും വികസിച്ചിരുന്നില്ല. 
നിവാസികളുടെ സംസ്കാരത്തിനും ജീവിത 


ശൈലിക്കും തനിമ നഷ്ടപ്പെട്ടിരുന്നില്ല.മാലിന്യങ്ങള്‍ 
ജൈവവും സംസ്ക്കരിക്കത്തക്കതുമായിരുന്നു. പിന്നീട്‌ 
കാല്രകമേണ മാലിന്യങ്ങളുടെ സ്വഭാവത്തിലും 
ഘടനയിലുമെല്ലാം മാറ്റങ്ങള്‍ വന്നു. കുമ്പേസ്റ്റിംഗ്‌ 
കൂടുതല്‍ കഠിനമായി. പരിണിതഫലമായി ശരിയായ 
രീതിയില്‍ സംസ്ക്കരണം നടക്കാതെയായി. പലപ്പോഴും 
മാലിന്യങ്ങള്‍ കത്തിച്ചു. പരിസ്ഥിതി മലിനീകരണം 
ഇന്നും നിയുന്ത്രണമില്ലാതെ നടക്കുന്നു. ഇവിടെ 
സുവ്യക്തമാകുന്ന കാര്യം സംസ്ക്കരണം തീര്‍ത്തും 
അശാസ്ത്രീയവും വൃത്തിഹീനവുമാണ്‌ എന്നതാണ്‌. 


ഒരു പ്രൊഫഷണല്‍ ക്യാമ്പസ്സിന്റെ, ചുറ്റും 
കണ്ണോടിക്കാനുള്ള വിമുഖത, സ്വാഭാവികമായ ചില 
അജ്ഞതകള്‍, അവയൊക്കെ മറികടക്കാനുളള 
ശ്രമത്തിനിടയിലാണ്‌ പത്ര റിപ്പോര്‍ട്ടുകളില്‍ നിന്നും 
മറ്റും വടവാതൂരിന്റെ വഷളായി കിടക്കുന്ന 
അവസ്ഥയെ പറ്റി ബോധവാന്‍മാരായത്‌ . പിന്നീട്‌ 
എഡിറ്റേഴ്‌സ്‌ ക്യാമ്പില്‍ വച്ചാണ്‌ കോട്ടയത്തിന്റെ 
ഏക ഗവ എഞ്ചിനീയറിംഗ്‌ കോളേജിലെ മാഗസ്സിനില്‍ 
വടവാതൂര്‍ ഉള്‍പ്ചെട്ടേ പറ്റു എന്നും, ആധികാരി 
കമല്ലെങ്കിലും ഒരു ചെറുവിരലനക്കമെങ്കിലും 





Conrradictions| 





നടത്തുവാന്‍ തുനിഞ്ഞത്‌. സത്യത്തില്‍ അതിന്‌ 
ശേഷമായിരുന്നു ബസ്‌ യാത്രകളില്‍ വടവാതൂരിലെ 
ദുര്‍ഗന്ധം ഞങ്ങളെ ശല്യം ചെയ്യാന്‍ തുടങ്ങിയത്‌. 
പിന്നീട്‌ ‘aay’ എന്ന പേരില്‍ നടത്തിയ വേറിട്ട 
ക്യാമ്പസ്സ്‌ സര്‍വ്വേയില്‍ ഒരുപാടു വിമര്‍ശനങ്ങള്‍ക്കു 
പാത്രമായി വടവാതുരിനെപ്പറ്റിയുള്ള ചോദ്യം, ക്ൃമ്പസ്സ്‌ 
സര്‍വ്വേ യില്‍ എന്തിന്‌ അതൊക്കെ ഉള്‍പ്പെടുത്തി, 
എന്താണ്‌ ഉദ്ദേശ്യലക്ഷ്യം? എന്നൊക്കെയായിരുന്നു 
നിശ്ശൂബ്ദ വിമര്‍ശനങ്ങള്‍. പക്ഷേ ഒന്നു സു 
നിശ്ചയമാണ്‌, ആ ചോദ്യം വായിച്ചതിന്‌ ശേഷം , 
വടവാതൂരിലെത്തുമ്പോള്‍ ശ്രദ്ധിച്ചു തുടങ്ങിയവര്‍ 
ക്യാമ്പസ്സിലുണ്ട്‌, 

അങ്ങനെ വടവാതുരിന്റെ ദുര്‍ഗന്ധം വമിക്കുന്ന 
സത്യങ്ങളിലേക്ക്‌ ഞങ്ങള്‍ നടന്നു കയറി. ആഗസ്റ്റ്‌ 2 ന്‌ 
ഞങ്ങള്‍ 3 പേര്‍ വടവാതുരിലിറങ്ങി. ഡംപിംഗ്‌ യാര്‍ഡ്‌ 
എവിടെയാണെന്ന്‌ ചോദിച്ചു മനസ്സിലാക്കി. ഡംപിംഗ്‌ 
യാര്‍ഡിന്റെ തൊട്ടടുത്തുള്ള പെട്രോള്‍ പമ്പിലെ ജീവന 
ക്കാരനില്‍ നിന്നും തുടങ്ങി. പ്രതീക്ഷിച്ചതു പോലെ 
മാലിന്യകുമ്പാരങ്ങളെയും ദുര്‍ഗന്ധത്തെയും കുറെ 


ചീത്തവിളിച്ചു. ഫോട്ടോ 
തുനിഞ്ഞപ്പോള്‍ വിസ്സറമ്മതിച്ചു. 

യാര്‍ഡിന്റെ ഗേറ്റ്‌ കെ കെ റോഡില്‍ നിന്ന്‌ 
വെറും പത്തോ ഇരുപതോ മീറ്റര്‍ ദുരത്താണ്‌. 
യാര്‍ഡിലേക്കുള്ള റോഡിന്റെ തുടക്കത്തില്‍ 
ഗിരിദീപം സ്കൂളിന്റെയും മറ്റും ബോര്‍ഡ്‌ 
കാണാം. ഗേറ്റ്‌ അടഞ്ഞുകിടന്നു. 
കാവല്‍ക്കാരനില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന 
മുറിയുമുണ്ട്‌. മാലിന്യകൂമ്പാരം മുന്നില്‍ 


എടുക്കാന്‍ 


| വൈരുദ്ധ്യങ്ങള്‍ 


കാണുമ്പോള്‍ ഉണ്ടാവുന്ന അറപ്പ്‌, അവിടെ വിഹരിക്കുന്ന 
നായ്ക്കളും, കാക്കയുമൊക്കെ 
കാവല്‍ക്കാര്‍ എന്നു തോന്നുന്നു. 


തന്നെയാണ്‌ 


അതു വഴി കയറുന്നത്‌ ബുദ്ധിയല്ലെന്നതു കൊണ്ട്‌ 
മൂന്നോട്ടു നടന്നു. ടാറിട്ട റോഡില്‍ അവിടവിടെ 
കുഴികള്‍. അവയിലേക്ക്‌ ഒലിച്ചിറങ്ങുന്ന കറുപ്പും 
കാപ്പിയും കലര്‍ന്ന മലിനജലം. ക്യാമറയ്ക്ക്‌ കണ്ണു 
പൊത്തേണ്ടി വരുന്ന രംഗങ്ങള്‍ വരാനിരിക്കുന്ന 
തേയുണ്ടായിരുന്നുള്ളു . 


തീര്‍ച്ചയായും, ്രഥമദൃഷ്ട്യ കുറ്റപ്പെടുത്തുക വയ്യ 
യാര്‍ഡ്‌, മെയിന്‍ റോഡിന്‌ ചേര്‍ന്നാണെങ്കിലും ടഗോളം 
വര്‍ഷങ്ങളായി അതവിടെ നിലനില്‍ക്കുന്നു എന്നത്‌ 
ചുറ്റുവട്ടത്ത്‌ പൂട്ടി പേകേണ്ടി വന്ന ആശുപത്രിയും, 
നിലനില്‍ക്കുന്ന വിദ്യാലയവുമൊക്കെ എന്തിന്‌ അവിടെ 
തുടങ്ങി എന്ന ചോദ്യത്തിലേക്കെത്തിക്കും. 


പക്ഷേ, മുന്നോട്ടു നടന്നപ്പോള്‍, യാർഡിനു പിന്നില്‍ 
മനുഷ്യര്‍ താമസിക്കുന്ന ഒരു കോളനി തന്നെയുണ്ട്‌ 
എന്നറിഞ്ഞപ്പോള്‍, ആ റോഡ്‌ 
യാര്‍ഡിലേക്ക്‌ കയറാന്‍ വേണ്ടി മാത്രല്ല ,അവിടുത്തെ 
നിവാസികളുടെ പോക്കുവരവിന്റെ മാധ്യമം 
ആണെന്നറിഞ്ഞപ്പോള്‍, ഉള്ളിലൊരു നീറ്റലും 
പ്രതികരിക്കാനുള്ള തീക്ഷണമായ aume 
മുണ്ടാവുന്നത്‌ സ്വാഭാവികം. 


ലോറികള്‍ക്ക്‌ 


അപ്പോള്‍ ഉയര്‍ന്നു വരുന്ന ചോദ്യം, എന്തിന്‌ ആ 
മനുഷ്യര്‍ ഇത്തരത്തിലൊരിടത്ത്‌ താമസമാക്കി. 
ഉത്തരങ്ങള്‍ വെളിപ്പെടുന്നു, “രാജീവ്‌ ഗാന്ധി നിര്‍മ്മാണ്‍ 
യോജന'യില്‍ ഉള്‍പ്പെടുത്തി, നഗരസഭ തന്നെ 
കുടിയിരുത്തിയ പാവങ്ങളാണ്‌ അവര്‍. 


ഞങ്ങള്‍ ആരും കാണാതെ യാര്‍ഡിന്റെ അകത്തു 
കയറാന്‍ കോളനിക്കുള്ളിലൂടെ, കയറ്റിറക്കങ്ങളിലൂടെ 








മുന്നോട്ട്‌ പോയി. തീപ്പെട്ടി കൂടുകള്‍ പോലെ വീടുകള്‍ 
സമതലമില്ലായ്കയില്‍ നിരത്തിയിരിക്കുന്നു 


ഒരു വീടിന്റെ മുന്നിലെത്തി അവിടുത്തെ ബിന്ദു 
ചേച്ചിയോട്‌ കാര്യങ്ങള്‍ അന്വഷിച്ചു. വടവാതൂരില്‍ 
പ്രക്ഷോഭങ്ങള്‍ എല്ലാ വര്‍ഷവും നടക്കുന്നു. രാഷ്ട്രീയ, 
മുതലെടുപ്പുകളില്‍ പര്യവസാനിക്കുന്നു.ഇവിടെയും 
അവര്‍ ഫോട്ടോയെടുക്കാന്‍ സമ്മതിച്ചില്ല. 


സാഹസികമായി ഈടുവഴികളിലൂടെ, വീടുകള്‍ 
ക്കിടയിലുടെ, താമസക്കാരുടെ കതുകത്തിനിടയിലൂടെ, 
കമ്പിവേലികള്‍ക്കിടയിലൂടെ ഈര്‍ന്നിറങ്ങി യാര്‍ഡിന്റെ 
പിന്നിലെത്തി. അവിടെ “ലാന്‍ഡ്‌ ഫില്ലിംഗ്‌" എന്ന 
പ്രതിഭാസത്തിനു വേണ്ടി കുഴിച്ച വലിയ കുഴികള്‍. 
(മാലിന്യങ്ങള്‍ കുഴികളുണ്ടാക്കി ഇട്ടു മൂടുക എന്ന 
മറ്റൊരു അശാസ്ത്രീയ തത്വത്തിന്റെ ബാക്കി വെയ്പ്‌ ). 


കുഴികള്‍ക്ക്‌ സമീപത്ത്‌ ഒരു മണ്‍ത്തിട്ടയില്‍ നിന്ന്‌ 
യാര്‍ഡിന്റെ ഉള്ളിലെ പ്രോസസിംഗ്‌ യുണിറ്റിന്റെ 
ഫോട്ടോയെടുത്തു .അതിനിടെ ശിവദാസന്‍ എന്നയാളെ 
പരിചയപ്പെട്ടു. ഈ പ്രശ്‌നം 
പുതിയ പ്രോസസിംഗ്‌ 
ശേഷമാണത്രേ. 'റാംക്കി' എന്ന ഒരു കമ്പനിയെ 
കരാറേല്‍പിച്ചതിനുശേഷം അവര്‍ നടത്തുന്ന 
അശാസ്ത്രീയ സംസ്ക്കരണത്തിന്റെയും ഉപയോ 
ഗിക്കുന്ന കെമിക്കലുകളുടെയും ഭാഗമായിട്ടാണത്രെ 
ഗന്ധം ഇത്രയും അസഹനീയമായത്‌. അവിടെ കാന്‍സര്‍ 
അടക്കമുള്ള രോഗങ്ങള്‍ പടരുന്നതിനെപ്പറ്റി പറഞ്ഞു; 
മാധ്യമങ്ങളുടെ വിമര്‍ശിച്ചു 
സംരംഭത്തിന്‌ ആശംസകള്‍ 


ഇത്രയും വഷളായതു 
യൂണിറ്റ്‌ വന്നതിനു 


പൊള്ളത്തരത്തെയും 
കൊണ്ട്‌ ഞങ്ങളുടെ 
നല്‍കി കടന്നുപോയി. 


ഞങ്ങള്‍ പിന്നിലൂടെ യാര്‍ഡിലേക്ക്‌ കയറി. 
വിമര്‍ശിക്കാന്‍ ആവില്ല. നമ്മള്‍ കളഞ്ഞ മിഠായി 
കടലാസുകളെങ്കിലും അതിലുണ്ടാവും. പക്ഷേ ക്യാമറ 
അറച്ചു പോകുന്ന രംഗങ്ങള്‍. ഒരു വൈരുദ്ധ്യമെന്ന 
പോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രണ്ടില്‍ ഫ്ളാറ്റുകളും 


Conrradictions| 





ഗിരിദീപം സ്കൂളും. അശാസ്ത്രീയതയെ വെല്ലു വിളിക്കാതെ വയ്യ. 
മൂക്കുപൊത്തികൊണ്ട്‌ പിന്നിട്ട വഴികളിലൂടെ നടന്നു. 


ശാസ്ത്രീയ വശങ്ങളെ അടത്തറിയുവാന്‍ വടവാതൂര്‍ സ്റ്റോപ്പിനടുത്ത്‌ പുന്നന്‍ 
തോമസ്‌ സാറിന്റെ Tropical of Institute of Ecoloയy- ല്‍ ചെന്നു. അദ്ദേഹം നടത്തിയ 
പഠനങ്ങളില്‍ സംസ്‌ക്കരണത്തിന്റെ അശാസ്ത്രീയ തയെയും റാംകി കമ്പനി 
നടത്തുന്ന Aerobic Decomposition-ലെ അപാകതകളെയും പറ്റി അിറഞ്ഞു. 
സത്യത്തില്‍ വെറും 30 # ആണത്രേ ഈ രീതിയിലൂടെ റീസൈക്കിള്‍ 
ചെയ്യപ്പെടുന്നത്‌. ലാന്‍ഡ്‌ ഫില്ലിംഗ്‌ എന്ന വിഡ്ഡിത്തവും ചോദ്യം ചെയ്യപ്പെട്ടു, ഇവിടെ 
സംഭവിക്കുന്നത്‌, 60-70% മാലിന്യം സംസ്ക്കരണയോഗ്യമാണെങ്കിലും നഗരവാസികള്‍ 
Segregated waste manag്ഃment സ്വീകരിക്കാതെ ജൈവമാലിന്യങ്ങള്‍ ഒരു പ്ളാസ്റ്റിക്‌ 
കവറിലിട്ട്‌ പുറത്തു തള്ളുന്നു. അങ്ങനെ അവ വേര്‍പെടുത്താന്‍ പറ്റാതെ വരുന്നു. 


വീടുകളില്‍ വച്ചു തന്നെ സംസ്ക്കരണയോഗ്യവും അല്ലാത്തതുമായവ 
വേര്‍പിരിക്കണം. ഇത്തരത്തില്‍ കുടുംബ്രശീയുടെയുടെയും മറ്റും സഹായത്തോടെ 
കൂടുതല്‍ മെച്ചപ്പെട്ട രീതിയില്‍ Waste management നടത്താം. ഇപ്പോഴത്തെ 
യാര്‍ഡിന്റെ അവസ്ഥയില്‍, നിലനില്‍ക്കുന്ന കമ്പനിയുടെ കരാര്‍ നിര്‍ത്തിച്ച്‌ മാലിന്യ 
കുമ്പാരത്തെ മണ്ണിട്ടു മുടി അതിനു താഴെ ഉണ്ടായിട്ടുള്ള വന്‍ മീതെയ്ന്‍ ശേഖ 
രത്തെ (രില്ലുചെയ്തു പൈപ്പുകള്‍ വഴി Street lറ് കള്‍ക്ക്‌ വേണ്ടി ഉപയോഗിക്കാം. 
പുന്നന്‍ സാറിന്റെ അഭിപ്രായത്തില്‍ ഈ മീതെയിന്‍ ശേഖരം ഒരു മാരക സ്ഫോടക 
ശേഷിയുള്ള ബോംബിന്‌ സമമാണ്‌. 


"Waste is a wealth unless at a wrong place " 

ഇതെല്ലാം സംഭവ്യമാണെങ്കിലും അധികാരികളും അതിലുപരി കുടിവെള്ളം പോലും 
മലിനമായി കിടക്കുന്ന ചുറ്റു വട്ടത്തുകാരും മുന്‍ കൈ എടുക്കണം. നമ്മള്‍ 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌, എഞ്ചിനീയര്‍മാര്‍ക്ക്‌ കുടുതല്‍ മെച്ചപ്പെട്ട സംസ്ക്കരണ രീതികള്‍ 
വികസിപ്പിക്കാന്‍ ശ്രമിക്കാം, അതിലുപരി മാലിന്യങ്ങളുടെ കാര്യത്തില്‍ നമ്മുടെ 
മുന്‍കാല ആലസ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും തിരുത്തിക്കുറിക്കാം. 


കെ. നിതിന്‍ 
നിബിന്‍ തോമസ്‌ 
അര്‍ജ്ജുന്‍ 





CORRIDOR 





One day I will miss these benches ക്യായസ്‌ 
One day S will miss these walls 

One day fax me there would be no roll calls 

Ao let me embrace my campus contradictions 


10 





qnae! 13 സിവില്‍ 


Conrradictions| 


പ്രിയ സഖാവേ, 


പത്തുവര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ കോളേജ്‌ ഹോസ്റ്റലിന്റെ 
കുടുസ്സുമുറിയില്‍ കിടക്കാന്‍ അത്രയൊന്നും സുഖമി 
ല്ലാത്ത നമ്മുടെ കട്ടിലിലിരുന്ന്‌ ഏതോ ഒരു വിരഹഗാനം 
പാടിക്കൊണ്ടിരുന്ന നിന്നെ ഇപ്പോഴും അതേപോലെ 
ഞാനോര്‍ത്തിരിക്കുന്നു. എന്തിനെല്ലാം വേണ്ടി നമ്മള്‍ 
പിണങ്ങിയിരിക്കുന്നു. പക്ഷേ നിന്നെ ഞാന്‍ അത്ര 
യേറെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം ഇന്ന്‌ എന്റെ 
മനസ്സിന്റെ തടവറ ചാടി പേനത്തുമ്പിലൂടെ വാക്കുക 
ളായി കടലാസിലേക്കു പകര്‍ത്തുകയാണ്‌. ഈ നീണ്ട 
പത്തുവര്‍ഷങ്ങളുടെ മുറിപ്പാടുകള്‍ ഈ സ്നേഹത്തി 
ലുണ്ട്‌. 

നമ്മള്‍ എത്രയോ ദൂരം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. 
തിരിഞ്ഞു നോക്കുമ്പോള്‍ നിനക്കെന്തു തോന്നുന്നു? 

ഒരിക്കലും... യമഹയുടെ അട്ടഹാസങ്ങളെ വകവ 
ചചിടില്ലാത്ത നീ... നിന്റെ ശാന്തസ്വഭാവം... ഒട്ടും അക്ര 
മാസക്തമല്ലാതിരുന്ന നിന്റെ മനസ്സ്‌... പ്രലോഭനങ്ങളുടെ 
അതിപ്രസരത്തില്‍ മയങ്ങിപോകാത്ത അചഞ്ചലമായ 
ഭാവം... ഞാന്‍ ഒരു “താന്തോന്നി'യായിട്ടും നീ എന്നെ 
സഹിച്ചു നിന്റെ ജീവിതത്തിന്റെ താളം എന്റെ അപ 
ശ്രുതിയുമായി ഇടകലര്‍ന്നിട്ടും... 

നിന്റെ മെലിഞ്ഞ ശരീരത്തിനുള്ളിലെ ആത്മാര്‍ത്ഥ 
മായ ആ മനസ്സിനെ ഞാന്‍ ഇഷ്‌ടപ്പെട്ടിരുന്നു. 

തനിയേ നടന്നു. എന്റെ വഴിയില്‍ പകുതിയോളവും 
നീ കൂട്ടു വന്നു... 

സന്ധ്യാനേരങ്ങളില്‍ നമ്മള്‍ പാതയോരത്തെ ജീവി 
തങ്ങളെ നോക്കി നിന്നു, തീറ്റ തേടി പറന്നു തളര്‍ന്ന 
പറവകള്‍ സന്ധ്യാംബരത്തിലൂടെ ചേക്കേറാന്‍ പോകു 


| വൈരുദ്യങ്ങള്‍ 


ന്നതു നോക്കി നിന്നു. അന്ന്‌ നമ്മുടെ വസന്തകാലമായി 
രുന്നു. ജീവിതം ചുവന്നിരുന്നു, ആ സന്ധ്യയെപ്പോലെ... 
എന്റെ മനസ്സില്‍ പ്രണയം മൊട്ടിട്ടതും. അത്‌ 
തളിര്‍ത്തതും പൂവിട്ടതും വാടിക്കൊഴിഞ്ഞതുമെല്ലാം 
നീയുമറിഞ്ഞിരുന്നു. കേവലമായ സൌഹൃദത്തിനപ്പുറം 
ആഴമേറിയ ആത്മാര്‍ത്ഥതയായിരുന്നു എനിക്കു നീ... 

പേരാലിന്റെ ചോട്ടില്‍ പെറ്റുവീണ കുഞ്ഞിനെപ്പോലെ 
എപ്പോഴും നിന്റെ തണല്‍ എന്റെ മേലെയുണ്ടായിരുന്നു. 

നിന്റെ ജീവിതം എത്രത്തോളമായി സഖാവേ? 
ഇപ്പോഴും നിനക്ക്‌ ആ പഴയ മനസ്സു തന്നെയാണോ? 
അതോ കാലത്തിന്റെ ച്രകങ്ങള്‍ നിന്റെ മനസ്സിനെയും 
മാറ്റിയെടുത്തുവോ? 

നീ നിന്റെ ആദര്‍ശങ്ങളൊക്കെ അതേ പോലെ തന്നെ 
വഹിച്ചുകൊണ്ടുപോകുന്നുവോ? ഞാന്‍ ഇവിടെ മരുഭൂ 
മിയിൽ, വൃദ്ധനായ ഒരു ഒട്ടകത്തിനെപ്പോലെ ഭാരമെ 
ടുത്തു തളര്‍ന്നിരിക്കുന്നു... 

പണ്ടേ പ്രവാസിജീവിതം എനിക്ക്‌ ഇഷ്ടമായിരുന്നി 
ല്ല, നിനക്കും... 

പക്ഷേ ഞാന്‍ നിര്‍ബന്ധിതനായിപ്പോയി സഖാവേ... 
എന്തുചെയ്യാം അനുഭവങ്ങള്‍ എന്നെ അത്രത്തോളം മാറ്റി 
യിരിക്കുന്നു. 

നമ്മളൊന്നിച്ചാണല്ലോ വായനശാലയില്‍ നിന്ന്‌ വയ 
ലാറിന്റെ “പ്രൊക്രൂസ്റ്റ്സ്‌' എടുത്തുകൊണ്ടുവന്നു വായി 
ച്ചത്‌ അതു വായിച്ച്‌ പരസ്പരം കേള്‍ക്കുമ്പോള്‍... 
എത്രയോ വിപ്ലവഗാനങ്ങള്‍ നമ്മളൊന്നിച്ചു പാടി... അതു 
നല്‍കിയ ഓര്‍മകള്‍... പൂര്‍വ്വകാലസ്മരണകള്‍ നമ്മുടെ 
രക്തം തിളച്ചുപൊന്തിയിരിന്നു അന്നൊക്കെ... 

ഇന്ന്‌ ഒന്നുമില്ല... അഗ്നിയില്‍ എരിഞ്ഞു തീര്‍ന്നാലും 
എന്റെ രക്തം തണുത്തുവിറങ്ങലിച്ചിരിക്കും. ഞാന്‍ പാതി 
യോളം ചത്തിരിക്കുന്നു സഖാവേ... 

ഈ കമ്പനി എന്നെ അത്രയേറെ പിഴിഞ്ഞുറ്റിയെടു 
ത്തിരിക്കുന്നു. എന്റെ മനസ്സിന്റെ സത്തു മുഴുവന്‍... 

ഈ കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷം 
എന്റെ മനസ്സില്‍ നിറയെ തണുപ്പാണ്‌. 

ആശ്വാസത്തിന്റെ തണുപ്പ്‌. 

ഇതു നീ വായിക്കുന്നു എന്നു സങ്കല്‍പ്പിക്കുമ്പോള്‍ 
നിന്റെ മനസ്സിലൂടെ ഇപ്പോള്‍ നമ്മുടെ ആര്‍.ഐ.ടി.യുടെ 
ക്യാംപസും കുന്നും മലകളും വീഥികളുമൊക്കെ കടന്നു 
പോകുന്നു എന്നോര്‍ക്കുമ്പോഴാണ്‌ സഖാവേ, സഹ്യ 
ദത്തിന്റെ സുഖം ഞാനറിയുന്നത്‌. നമ്മളൊന്നിച്ചു നടന്ന 
വഴികളില്‍ ആ മണ്ണിന്റെ നെഞ്ചില്‍ ആ കാല്‍പ്പാടുകള്‍ 
പതിഞ്ഞിരുന്നില്ലേ? 

ആ മണ്‍തരികള്‍ ഇന്നും അത്‌ ഓര്‍മവച്ചിട്ടുണ്ടാകും 
ആ മുറി നിനക്കോര്‍മയുണ്ടോ? കോളേജ്‌ ഹോസ്റ്റലിലെ 
മുട്ടോളം ചെളിയുള്ള നമ്മുടെ സാമ്രാജ്യം? നമ്മള്‍ അല 
ക്ഷ്യമായി നിരന്നു കിടക്കുന്ന പുസ്തകങ്ങള്‍... 

ഓര്‍മിക്കാന്‍ സുഖമുണ്ട്‌... 

തുറന്നിട്ടാല്‍ കോളേജിന്റെ ഗോപുരം കാണാന്‍ പാക 
ത്തിലുള്ള ജനാലകള്‍... 

ആ ജാലകങ്ങളിലൂടെ ഇരുട്ടു പിടിച്ച ആകാശത്തി 


ലേയിക്ക്‌ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്ന രാത്രികള്‍... 
അന്നൊക്കെ നക്ഷത്രങ്ങള്‍ പോലും നമ്മളോട്‌ സം 
സാരിക്കുമായിരുന്നു... 

ഇന്ന്‌ പ്രകൃതിയ്ക്കു പോലും വേണ്ടപ്പെട്ടവരല്ല നമ്മള്‍ 
എന്നു തോന്നുന്നുണ്ടോ? എനിക്ക്‌ ആ തോന്നല്‍ ഇല്ലാ 
തില്ല. 

മനസ്സ്‌ ഇരുട്ടുപിടിച്ചിരിക്കുന്നു. 

അതിനിടയില്‍ എനിക്കു കല്യാണാലോചനകളുണ്ടാ 
കുന്നു സഖാവേ, ഞാനിപ്പോഴും ഒറ്റത്തടിയാണ്‌... 

എനിക്കിനി ഒരു കൂട്ട്‌ കിട്ടിയിട്ട്‌ എന്തു കിട്ടാന്‍ ? 

മടുക്കുകയാണ്‌ ഈ ജീവിതം... (ഭയപ്പെടേണ്ട, ആത്മ 
ഹത്യ ചെയ്യാന്‍ മാത്രം ധൈര്യമുള്ളവനല്ല ഞാന്‍ എന്നു 
നിനക്കറിയാമല്ലോ...) 

ഈ പത്തു വര്‍ഷങ്ങള്‍ എന്നെ സംബന്ധിച്ചിട 
ത്തോളം ഒട്ടും സജീവമായിരുന്നില്ല. എല്ലാം കൊണ്ടും 
നിര്‍ജീവമായ പത്തു വര്‍ഷങ്ങള്‍.... എനിക്കു നീ എന്റെ 
ആരൊക്കെയോ ആയിരുന്നു. ഉള്ളിന്റെയുള്ളില്‍ സഹ്യ 
ദത്തിനപ്പുറം ഒരു ആദരവും കൂടി ഞാന്‍ കാത്തുസു 
ക്ഷിച്ചിരുന്നു.... 

(അതു ഞാന്‍ പ്രകടിപ്പിച്ചിരുന്നില്ല,,, “വെറുതേ എന്തി 
നാടാ നമ്മള്‍ തമ്മില്‍ ആവശ്യമില്ലാത്ത ദൂരം”) 

ഒരു കത്തെഴുതുവാന്‍ പോലും ഇക്കഴിഞ്ഞ കാല 
ങ്ങളില്‍ എന്റെ മനസ്സ്‌ തയ്യാറായിരുന്നില്ല. കാരണം 
ഞാന്‍ പറഞ്ഞില്ലേ? ഈ കാലയളവിനിടയ്ക്ക്‌, സദാചാ 
രമുല്യങ്ങള്‍ക്കൊന്നും ഒരു വിലയുമില്ലാതായി എന്നു തോ 
ന്നിയിട്ടുള്ള സന്ദര്‍ഭങ്ങള്‍ വരെയുണ്ടായിട്ടുണ്ട്‌. ജീവിതം 
വിരസമായി തോന്നിപ്പോയി. 

നമ്മള്‍ കണ്ട സ്നേഹമൊക്കെ സ്വാര്‍ത്ഥതയായി 
രുന്നു സഖാവേ... ഞാന്‍ ജീവിതത്തിന്റെ മുന്നില്‍ പക 
ച്ചുനില്‍ക്കുകയാണ്‌. എന്തു ചെയ്യേണമെന്നറിയില്ല. 
അന്നൊക്കെ എന്തെല്ലാം ലക്ഷ്യങ്ങളായിരുന്നു? നിന 
ക്കും..... എനിക്കും... ഇപ്പൊഴോ? 

തിരിച്ചു നാട്ടിലെത്തിയപ്പോള്‍ സ്നേഹിച്ചിരുന്ന നാടു 
പോലും എന്നെ ഒരു അപരിചിതനെപ്പോലെ തുറിച്ചുനോ 
ക്കുകയായിരുന്നു. നീയും അങ്ങനെയായിരിക്കുമോ? 
ആളുന്ന അഗ്നിക്കു നടുവില്‍ നില്‍ക്കുന്നതുപോലെ 
തോന്നുന്നു. പക്ഷേ എനിക്ക്‌ പ്രത്യേകിച്ചൊന്നും തോന്നു 
ന്നില്ല. രക്ഷപെടാനും തോന്നുന്നില്ല. ഉരുകിത്തീരാന്‍ 
തോന്നുകയാണ്‌. ചുറ്റുപാടും കരിന്തിരിയാളുകയാണ്‌. 
ഈ “നിരാശ” എനിക്കെവിടെ നിന്നു വന്നു എന്നറിയി 


ല്ല. പ്രത്യാശയില്ലാത്ത നിരാശ... 

സര്‍വ്വവും കറുപ്പാണ്‌ നമ്മളൊന്നിച്ചു നടന്ന 
ആ വഴികള്‍... ആ കാലം മാത്രമാണ്‌ എന്റെ 
സ്മൃതിയിലെ സുഖമുള്ള ഓര്‍മ്മകള്‍. എന്നെ 
ആ പഴയ സഹയാത്രികനായി, കൂട്ടുകാരനായി 
ഓര്‍ക്കാന്‍ കഴിയുന്നുവെങ്കില്‍ നീ പ്രതികരി 
ക്കുക... എഴുത്തുകള്‍ക്ക്‌ കൈമാറാന്‍ അറിയി 
ല്ലാത്ത സുഖങ്ങളുണ്ടോ സഖാവേ...? നിര്‍ത്ത 
ട്ടെ... സ്വന്തം... 


a 


^ 


12 


Deena Jose! 6 Computer 


Life ... now short a span of time ? Just a little 
while to smile and it's all over, 

Reach one of us have to go through the ups 
and downs in life. But, we get so engrossed in 
these hurdles and hardships of life that the joys 
and blessings that life has gifted us with become 
hazy, 

But, any adversity in life has to be overcome 
with a cheerful heart. Theres's no use getting 
frustrated but one must keep a positive attitude 
and hope for the best. And imagine, after a long 
struggle, we could sit back and think how neatly 
we have handled all the mess 


When you're into a problem, just believe that 
ithas come up for your good. It is just and 
opportunity to show the world how patient you 
remain and tackle it as neatly as possible. 

There are many other little things in life that go 
unnoticed in our struggle to be the most popular 
person in class, workplace etc.... These are 
things that may ‘ve been engraved in our minds 
during our childhood days but now forgetten for 
behind 

First of all, an immensely important part of Ме 
is our family. Enjoy every single minute you spend 
with your family. honestly... those few moments 
can boost up your spirits incredibly. And if you 
have a younger sibling to pester you, it's even 
more fun. 

Who else could come after your family ? Theyre 
our friends. It is not about having many but a 
couple of good friends who will not leave you 





Conrradictions| 


stranded even when the whole world is against you. 


Now..... the heart, ..... Keep it warm with numerous 
good virtues. But, Please. Dont let your heart become 
hollow and void with grudge, anger, envy and so on...... 

Always be what you are and never imitate anybody, 
Mean what you say and only what you mean. 


Hey. most important .......-..... GOD... 
Remember HIM. Always......... every moment of your life. 
Just speak to HIM. That's the easiest way to pour down 
your feeling anywhere, anytime. 

God responds. you know that 
responds in ways we don't understand. 

Not the least, PLEASE SMILE. If you can't, then learn to 
smile. A smile works miracles, no matter what the 
situation. 

Do we all live this ? Never We won't give these 
things a little thought unless we are in a crisis or 
something very dear has slipped away. 

Well...... that's human nature. So lets be grateful for all 
that we are live our lives such that even if life gives a 
thousand reasons to cry, we would have a million reasons 
lo SMILE. 





?? But HE 








വൈരുദ്ധ്യങ്ങള്‍ 


11യില്‍ നിന്നും പുതിയ അക്ഷാംശങ്ങളില്‍ ചേക്കേറിയ സാഹിത്യകുതുകി 
ഒരു കഥയെഴുതി. കഥയുടെ വിഷയവൈരുദ്ധ്യങ്ങള്‍ എന്തു തന്നെയായാലും 

കഥയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. 

ബസ്‌ തിന്നു, പാതി സംശയത്തോടെ. നിമിഷാര്‍ദ്ധത്തിത്‌ കിളി അയാളെ തള്ള? 
വിട്ടു. ആ ഉന്തലിന്‌ പോയ കാലത്തിന്റെ അതിരുകളിലെത്തിക്കാന്‍ DADO (aam 
യുണ്ടായിരുന്നു. 

ശാപമോക്ഷം കിട്ടിയവരെ പോലെ ഇലകള്‍ പൊഴിച്ച്‌ വശ്യസയരുര്യമുറ്റ? 
നിരക്കുന്ന റബ്ബര്‍ മരക്കുട്ടങ്ങശ തെളിയാ൯ തുടങ്ങി 

ജംഗ്ഷന്റെ ഇട്ടാവട്ടത്തില്‍്‌ അവിടവിടെ ചില അപരിചിതത്വങ്ങള്‍ 


എന്നാല്‍ ഇടതുവശത്തെ മുലയില്‍, അതേ സ്ഥാനത്ത്‌ ഒറ്റകൈയ്യിലോടുന്ന മുചരക 





13 


വിമാനത്തിലിരുന്ന്‌ ഗോപാല്‍്ജി കൈ വീശുന്നുണ്ടായി 
രുന്നു. 

ഗോപാല്‍ജിക്ക്‌ RITയുടെ വിഹായസ്സിലുള്ള 
പ്രസക്തി ഇതാണ്‌, 

ഇവിടെ കാല്‍പ്പാടുകള്‍ പതിപ്പിച്ച ഒരു 
മാഷന്‍മാര്‍ക്കും അവകാശപ്പെടാനാവാത്ത അമരത്വം. 
പഠിച്ചിറങ്ങിയ തലമുറകള്‍ക്ക്‌ തിരിഞ്ഞു നോക്കുമ്പോള്‍ 
ഈ കഥാപാത്രത്തെ ഒഴിച്ചു നിര്‍ത്തുക അസാധ്യം. 
ഗോപാലനില്ലാതെ ക്യാമ്പസ്‌ പൂര്‍ണമാകുന്നില്ല, ക്യാമ്പ 
സില്ലാത്ത ഒരു അസ്ഥിത്വം ഗോപാതിജിക്കുമില്ല. 

യഥാര്‍ത്ഥ പേര്‍ ഗോപാലകൃഷ്ണന്‍. ഉര്‍ വടക്കെ 
മലബാറിലെ പയ്യുന്നൂരിനടുത്ത്‌ മാത്തില്‍ ഗ്രാമം. 

ഇതില്‍ കൂടുതലായി ഒന്നും വെളിപ്പെടുത്താറില്ല 
ഗോപാല്‍ജി. വടക്കു നിന്നും കോട്ടയത്ത്‌ വന്നു 
പാര്‍ത്തത്തിന്റെ പൊരുളും മുന്‍കാല ചരിത്രവും(?) 
എല്ലാം അതിഗുഡമായി സൂക്ഷിക്കുന്നു. 

ക്യാമ്പസ്സിലെ ഒരു മെന്‍സ്‌ ഹോസ്റ്റലും രണ്ടു 
ലേഡീസ്‌ ഹോസ്റ്റലുമടങ്ങുന്ന ഭൂരിപക്ഷത്തെ അക്ഷ 
രാര്‍ത്ഥത്തില്‍ ഈട്ടുന്നത്‌ ഗോപാല്‍ജിയാണ്‌. 

ഗോപാല്‍ജി യൂടെ ശകടം തലങ്ങും വിലങ്ങും 
നിര്‍ത്താതെ പായുന്നതു കൊണ്ടാണ്‌ സമയത്തു 
ഭോജനം കഴിക്കുന്നതെന്നു സാരം, 

എന്നാല്‍ ഗോപാല്‍ജി ഇല്ലെങ്കില്‍ ഇതൊന്നും 
നടക്കില്ല എന്നല്ല. 

ചില വേളകളില്‍ ഗോപാലന്‍ പിണങ്ങി പോകുമ്പോള്‍ 
ഭവിഷ്യത്ത്‌ അനുഭവിക്കുന്ന മെസ്സ്‌ സെക്രട്ടറിമാര്‍ക്ക്‌ 
അറിയാം അതിന്റെയൊരു വ്യത്യാസം. 

ഗോപാല്‍ജി ഇടയ്ക്ക്‌ അഭിപ്രായങ്ങള്‍ പടച്ചു വിടും. 
അവ മുഖവിലക്കെടുക്കുകയും അംഗീകരിക്കുകയും 
ചെയ്തില്ലെങ്കില്‍ പിന്നെ പുകിലായി, ഒച്ചപാടായി. ഒരു 
വാക്കനട്ടും ഒന്നോ രണ്ടോ ദിവസത്തേക്ക്‌ മാറി നിക്കലും 
ഉറപ്പ്‌. അതു കഴിഞ്ഞ്‌ ഒന്നും സംഭാവിക്കാത്തതുപോലെ 
ഒരു മടക്കമുണ്ട്‌. എന്നാല്‍ ഗോപാലന്‍ പറഞ്ഞത്‌ നല്ല 
തിനായിരുന്നു എന്ന്‌ അപ്പോഴേക്കും തെളിഞ്ഞിട്ടുണ്ടാ 
വും. 

ഇപ്പറഞ്ഞതെല്ലാം RIT യില്‍ കുറേ വര്‍ഷങ്ങളായി 

ഒരാവര്‍ത്തനം പോലെ നടക്കുന്നതാണ്‌. 


ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇട 
യ്ക്കൊരു "ഡിമാന്‍ഡ്‌ ' ആക്കലൂണ്ട്‌ 
ഗോപാല്‍ജിക്ക്‌. തനിക്ക്‌ ഭയങ്കര തിരക്കാ 
ണെന്ന പോലെ കടുംപിടിത്തം പിടിക്കും. 
പക്ഷെ അത്യാവശ്യ സന്ദര്‍ഭങ്ങളില്‍ സമയം 
നോക്കാതെ ഗോപാല്‍ജി ഓടിയെത്തിയിട്ടുണ്ടെ 


ന്നതും ചരിത്രം. 


14 


ഒരു സൂക്കേട്‌ വന്ന്‌ ഗോപാലനോടൊപ്പം 
ആശുപത്രിയില്‍ പോയാല്‍ നമ്മള്‍ അദ്ഭുത 


Conrradicrions| 


പ്പെടും ഡോക്ടര്‍മാരും, ഇവിടുത്തെ നാട്ടുകാരുമെല്ലാം, 
ഈ വരുത്തനോട്‌ കുശലം പറയുന്നത്‌ കണ്ട്‌. 

കല്ലാണം കഴിച്ചിട്ടില്ലെങ്കിലും, ഗോപാലകൃഷ്ണന്‍ 
എന്ന പേര്‍ അറിഞ്ഞിട്ടതാണെന്ന്‌ അസൂയലുക്കള്‍ 
പറയും. മെന്‍സ്‌ ഹോസ്റ്റലിനെക്കാള്‍ രണ്ടു ലേഡീസ്‌ 
ഹോസ്റ്റലുകളിലേക്കാണ്‌ കൂടുതല്‍ ശ്രദ്ധ എന്ന ആരോ 
പണം തള്ളിക്കളയുകയും വയ്യ. 

ഗോപാല്‍ജി 1.1. നെ മഹത്വവല്‍ക്കരിച്ച്‌ 11.11 ല്‍ വന്ന്‌ 
നടത്തുന്ന പ്രസംഗങ്ങളെ എന്തെന്നില്ലാത്ത ആവേശ 
ത്തോടെ ചുറ്റം കൂടി നിന്ന്‌ പരിഹസിച്ച്‌ പടിയിറക്കി വിടു 
ന്നത്‌ ഒരു പതിവാണ്‌. 

ഗോപാല്‍ജിയോടുള്ള നിസ്സീമമായ സ്വാതന്ത്രം 
ആന്വദിക്കാന്‍ ഇവിടത്തുകാര്‍ മത്സരിക്കുമ്പോള്‍ ബഹു 
രസങ്ങളായ സന്ദര്‍ഭങ്ങളിലേക്ക്‌ നയിക്കപെട്ടിട്ടുണ്ടെന്ന 
താണ്‌ മറ്റൊരു വസ്തുത. 

ഒരിക്കല്‍ തന്റെ വാഹനം പാര്‍ക്കു ചെയ്ത്‌ MH. ലെ 
മെസ്ഹാളിലിരുന്ന്‌ ടിവി കാണുകയായിരുന്നു 
ഗോപാല്‍ജി. അപ്പോള്‍ ഫുട്‌ബോള്‍ കളിച്ച്‌ തിരിച്ച്‌ വന്ന 
2111 ലെ പ്രധാന പയ്യന്‍സിന്‌ വെമ്പലടക്കാനായില്ല, 
അവര്‍ ഓട്ടോ അതിവിദഗ്ദ്ധമായി തള്ളികൊണ്ടു പോയി 
ഇരുട്ടിലൊളിപ്പിച്ചു. 

പാവം ഗോപാലന്‍, തിരിച്ചു വന്നപ്പോള്‍ എന്താ കഥ... 
പക്ഷെ അപ്രതീക്ഷിതമായി ഗോപാല്‍ജി ആരോടും 
കാര്യം അന്വേഷിക്കാതെ കോളേജിനെ ലക്ഷ്യമാക്കി നട 
ന്നു. (മുന്‍കാല ചരിത്രത്തിലെ പോലെ തന്റെ ശത്രുക്ക 
ളാരെങ്കിലും പണി തന്നതാണെന്ന്‌ വിചാരിച്ചിട്ടുണ്ടാവും.) 

ഒന്നു പൊട്ടിച്ചിരിക്കാമെന്ന്‌ കരുതിയവര്‍ ഓടിച്ചെന്ന്‌ 
ഗോപാലനെ വിളിച്ച്‌ ഓട്ടോ സസ്നേഹം തിരിച്ചേല്‍പി 
ച്ചു. 

തന്റെ ചോറ്‌ തൊട്ട്‌ കളിച്ചവരോട്‌ ദിവസങ്ങളോളം 
പിന്നെ ഗോപാല്‍ജി മിണ്ടിയില്ല. പക്ഷെ ഒത്തുതീര്‍പ്പാ 
വാതെ നിവൃത്തിയില്ലല്ലോ. 

എന്തായാലും ഗോപാല്‍ജി ആളൊരു വിരുതനാണ്‌. 
കോളേജിലെ ആരെങ്കിലും വണ്ടിയില്‍ കയറാതിരിക്കു 
മ്പോള്‍ ഒന്നു നോട്ട്‌ ചെയ്തിരിക്കും. ദിവസങ്ങള്‍ക്കകം 
ഗോപാല്‍ജി അവരെ കുറക്കിയെടുക്കുകയും ചെയ്യും. 

പിന്നെകളുങ്കമില്ലാത്തതുകൊണ്ട്‌ കോളേജില്‍ എവിടെ 
തെറ്റു കണ്ടാലും, ഒന്നും നോക്കാതെ പറഞ്ഞു നടക്കും. 

“എന്തിനാ വെറുതേന്ന്‌' ചോദിച്ചാല്‍, അക്ഷരസ്ഫുട 
തയുടെ അനന്തതീരങ്ങള്‍ തേടുന്ന തന്റെ സ്വതസിദ്ധ 
മായ വടക്കന്‍ ഭാഷയില്‍ മൊഴിയും. 

“ഞാനെന്തിന്‌ പേടിക്ക്‌ന്ന്‌ 

എനക്ക്‌ ആരേം പേടീല്ല” 

എന്നിട്ട ഒരഭ്യാസിയെപോലെ ഹാന്‍ഡില്‍ വലിച്ച്‌ നിമി 
ഷവേഗത്തില്‍ അപ്രത്യക്ഷനാകും... 


| വൈരുദ്ധ്യങ്ങള്‍ 


| 

| 1 there you are! Uhoh..... isn't that your mobile ringing 
? Quick attend to it. OK. that was a missed call, right ? 
Never mind. Coming back, | really didn't know how to start 
an article like this, but with an introduction let me hit right 
into the bush. It's all all about the good old ‘missed call’ 
(You guessed it right) Good. Just take a look around, what 
do you see ...? people ? agreed... Anything more? yes 
their mobile phones (considered as something next to 
oxygen). The other day, my friend was giving me an account 
of the number of missed calls, she receives daily phone!! 
| know, all this is not something new to you. For your 
interest, | am not here to develop advanced theories is the 
communication field. 

Let me present before you, the all new and intersting 
dimension for this ubiquitous ‘missed calls’ (dont tell me, 
you already know about it.) For a few seconds, just close 
your eyes and concentrate. Heard something ? May be, it 
takes time, butin the end you will hear something pulsating 
and vibrant..... the voice of your heart. Yes, | am talking 
about that missed call (Please read it as the call you 
missed) from somewhere deep within, your inner self 
Now just incase, if that call has a pulse that beats with a 
weary rythm, you do have a long way to go. simply let open 
the windows of your heart and let the sunlight bounce in 





Sharon | 3 Electrical 


and mitigate the darkness of ignorance caused due the 
missed call. (Am | beginning to sound preposterous ? 
the hopefully not). 

| know what you are thinking. It what is this call, that | 
missed so long ? Relax. I can explain. Why dont you try to 
focus at the distant horzon, the blue skies and green fields 
(All too familiar eh?) Well, in fact, if you listen carefully, 
every element, in nature in its blissful silence is ‘calling’ 
you. What I feel is, this call is in essence an echoe of the 
inner call 

This inner call, which can change your destiny, by 
igniting your senses has a deep message for you (call it 
sms, if you like). Firstly, it entreats you to rekindle the flames 
of your heart and radiate warmth and cheer, wherever you 
are. Secondly, it urges you to utilize the untapped potential 
within you for the collective upliftment of he weaker 
sections of society. Thirdly, the cardinal point of the inner 
cell, is the existance of an inner and outer world for each 
and every individual. Success in the outer world is 
meaningless, if one can't attain success in one's own 
inner world. 


Are you thinking, all this is beyond discussion and 
dialogue ? Thats a big No. No. You are never too late to 
begin another innings in your life listening to that call (which 
you happened to miss so long) 


15 


Which sparks off your deepest desires by crossing all the hurdles one after the other and enable you to pursue 
your goals relentlessly. Never ever miss that call. (No matter how soft it may be) urging you to wake up and work 
hard to make this world a better place to live in for your self, your family, your friends, your nation ard for the entire 
human race. 


Uhoh! Isn't that your mobile ringing again. 


? Must be another missed call. ha.... ha. 


Conrradictions| 


technologies pvt. 


IS 
C eseuhe 


ESCUBE TECHNOLOGIES PVT.LTD. 
Sasthamangalam,Trivandrum,Kerala-695010 
www.escubcindia.com, PH :0471-2317518,2316770 
Exclusive Training Partner for [BM Mainframe,AS/400 and BPO Courses 
( C-Dit, Govt.of Kerala) 


APPLICATION AND SELECTION PROCEDURE for IBM Mainframe and AS/400 


Request along with a DD of Rs. 250 drawn in favour of"Registrar.C-Dit' payable at Trivandrum 
is to be forwarded to the 'Head, TED,C-dit,Chitranjali Hills, Thiruvallom PO, Trivandrum-27 and 
register online at www.escubeindia.com/registration .htm 
Selection will be based on the admission test and academic performance 


Eligibility: 
B.Tech/MCA/MSc.(IT,CS) with 60 % and above for Graduation ,+2,and 10 th 
Those who have applied during the last six months need not apply 
For Further Details-Contact: 0471-2316770,2317518 





PROGRAMME HIGHLIGHTS: 
Exclusive placement oriented programme with campus interviews,Regular Recruitment 
drives.Excellent trackrecord in Placement,86% of previous candidates hired by leading 
MNC's, Programme includes project module as per industry procedure and standards 


А ATION AND О RO 


Request along with a DD of Rs. 100 drawn in favour of "Registrar, C-Dit' payable at Trivandrum 
is to be forwarded to the 'Head, TED. C-dit,Chitranjali Hills, Thiruvallom PO,Trivandrum-27 and 
register online at www.cscubeindia.com/registration .htm 

Selection will be based on the admission test and academic performance 


Eligibility: 
Any Degrec/Diploma 
For Further Details-Contact: 0471-6571155 





| വൈരുദ്ധ്യങ്ങള്‍ 


സുപ്രൻ 


ക്യാമ്പസിലെ വേറിട്ടൊരു വ്യക്തി കിട ഒരു വെടി 
വട്ടം 


തൃശ്ശൂര്‍ ജില്ലയ്ക്ക്‌ എന്നും അപമാനമായ നിയോജക മണ്ഡ 
ത്തില്‍ ആകെയുളള രണ്ടു വീട്ടില്‍ 1-0൦ നമ്പര്‍ വീട്ടില്‍ വസു 
ദേവരുടെയും ദേവകിയുടേയും എട്ടാമത്തെ പുത്രനായി арат 
രയുഗത്തില്‍ ജനനം. ജനനസമയത്തു തന്നെ അങ്കിള്‍ 
കംസനെ ഭയന്ന്‌ വസുദേവന്‍ കുട്ടയുമായി അമ്പാടിയില്‍ 
കൊണ്ട്‌ ചെന്നാക്കി. അവിടെ രാധ (വയന - 12) എന്ന മൈനര്‍ 
പെണ്‍കുട്ടിയെ വാക്കുകൊടുത്ത്‌ പറ്റ്ച്ച്‌ കാളവണ്ടിയില്‍ കള്ള 
വണ്ടി കയറി മധുരയ്ക്ക്‌ വിടുന്നു. വിവാഹ പ്രായമായപ്പോ 
ഴേക്കും ത്രേതായുഗമായിക്കഴിഞ്ഞിരുന്നു. മത്സരവേദിയില്‍ 
ഡ്യൂപ്ിക്കേറ്റാണെന്നറിയാതെ ത്രയംബക വില്ലി കൂലയിക്കാനെ 
ടുത്തപ്പോള്‍ ഒന്നൊടിഞ്ഞതിനു ജനകന്‌ ഫൈനും അടച്ച്‌ 
സീതയെ സ്വന്തമാക്കി. തുടര്‍ന്ന്‌ അച്ഛന്‍ ഭാര്യ നമ്പര്‍ 205 
കൊടുത്ത ഓള്‍ഡ്‌ പ്രോമിസ്‌ പാലിക്കാനായി 14 വര്‍ഷം 
കാട്ടില്‍. അവിടെ തനിക്കു നേരേ കുരച്ചുകൊണ്ടുവന്ന നായുടെ 
വായില്‍ 1 അമ്പുകള്‍ എയ്തുകയറ്റിയതിന്‌ സ്വന്തം പെരുവി 
രല്‍ ഗുരു ദ്രോണര്‍ക്ക്‌ സ്പെഷ്യല്‍ ട്യൂഷന്‍ ഫീസായി നല്‍കി 
യാത്ര തുടര്‍ന്നു 


ഇടയ്ക്കെപ്പോഴോ ബോധിവ്യക്ഷ ചുവട്ടില്‍ പൈന്റടിക്കാന്‍ ഇരു 
ന്നപ്പോള്‍ തലയില്‍ ആപ്പിള്‍ വീണ വാശിക്ക്‌ ഗുരുത്വാകര്‍ഷണ 
ബലം കണ്ടെത്തി. കുളിക്കണമെന്നു തോന്നിയപ്പോള്‍ 
ജോര്‍ദ്ദാന്‍ നദിയില്‍ ജ്ഞാന സ്നാനം. ഒപ്പം ഒരു നല്ല വഴി 
കാട്ടിയായ ശിഷ്യനെ കിട്ടി യുദാസ്‌ വെറും 30 സില്‍വര്‍ 
കോയിന്‍സിനു വേണ്ടി യുദാസ്‌ ചുംബിച്ചു ചുണ്ടികൊടുത്ത 
പ്പോള്‍ യഹുദന്‍മാരാല്‍ കുരിശേലല്റപ്പെട്ടു. മൂന്നാംനാള്‍ കൂരി 
ശില്‍ നിന്നും ചാടിയിറങ്ങി ഒറ്റ പാലായനം! മക്കയില്‍ നിന്നും 
മദിനായിലേക്ക്‌, അപ്പോള്‍ വയസ്സ്‌ മധുരപതിനേഴ്‌. പിന്നെ 
ഫിഡലിനൊപ്പം ഗ്രാന്‍മാ പടയേറ്റത്തിന്‌. തിരിച്ചുവരവി കാരി 
രുമ്പിന്റെ കരുത്തുള്ള (കമ്പി) നാസി സ്വേച്ഛാധിപതിയായി. 
യഹുദന്‍മാരോടുള്ള പഴയ കണക്ക്‌ ഇവിടെവച്ച്‌ തീര്‍ക്കുന്നു. 


ദക്ഷിണാഥ്രിക്കയില്‍ നിന്നും കയറിയ തീവണ്ടിയില്‍ നിന്നും 
ഇറക്കി വിട്ടത്‌ ആലുവാ റെയില്‍വേ സ്റ്റേഷനില്‍. ജേര്‍ണലിസം 
പഠിക്കണം എന്ന മോഹവുമായി വന്നുപെട്ടത്‌ RIT യുടെ തിരു 
നടയില്‍. RIT, ബര്‍ത്ഡേ ട്രിറ്റായി സ്വന്തം കൂട്ടുകാരന്റെ ഇടി 
കൊണ്ട്‌ ചോര തുപ്പുന്നവന്റെ കണ്‍ഡൊണേഷന്‍ അടയിക്കാന്‍ 
കാശില്ലാതെ സ്വന്തം മൊബൈല്‍ ഫോണ്‍ വില്‍ക്കുന്നവന്റെ 
111. അസൈന്‍മെന്റ്‌ വെച്ചതില്‍ പേപ്പറിന്റെ കനം കുറഞ്ഞ 
തിന്‌ കൂട്ടികളെ ശാസിച്ച്‌ ഇന്റേണല്‍ മാര്‍ക്കു കുറയ്ക്കുന്ന 
അധ്യാപകരുടെ RIT ഫീസ്‌ കെട്ടിവയ്ക്കാന്‍ പറഞ്ഞു. 

സര്‍ക്കാരിന്റെ ഗജനാവില്‍ അഞ്ചുപൈസ ഇല്ല എന്നു 
പ്രാരാബ്ധം പറയാന്‍ പഠിപ്പിച്ച മുന്‍മുഖ്യന്‍ ആന്റണിയെ മന 





സില്‍ ധ്യാനിച്ചു കുടുംബത്തിന്റെ ആധാരം 

ഉയര്‍ത്തിക്കാട്ടി വഴിയാധാരമായ ഒരു കഥ പറഞ്ഞു. 
അഡ്മിഷനായി എന്നുപറഞ്ഞ്‌ ഒരു മഞ്ഞകാര്‍ഡ്‌ 
കൈയില്‍ തന്നു. പിന്നെയങ്ങോട്ട്‌ സീരിസ്ടെസ്റ്റ്‌, 
അസൈന്‍മെന്റ്‌ , സെമിനാര്‍. പ്രോജക്ട്‌... ഇട 
യിക്കാരോ ചോദിച്ചു. "വൈകിട്ടെന്താ പരിപാടി” ഇട 
തുതോളില്‍ ഇടിവെട്ടേറ്റവനെപ്പോലെ ചരിഞ്ഞുനിന്ന്‌ 
കൃസ്യതി ചിരിയോടെ മറുപടി പറഞ്ഞു. 


“സഫറോംകി സിന്ദഗി ജോ കഭി നഹി ഖദം ഹോ 
ജാത്തി ഹേ” 


a 


10 


Conrradictions| 


ജിജു തോമസ്‌ | 7 ഇലക്ട്രിക്കല്‍ 





7 Can tat 7 wont 
നിന്നെ പ്രിയപ്പെട്ടവളെ എന്നൊന്നും ഞാന്‍ വിളിക്കില്ല. സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയില്ല, കണ്ണ്‌ 
നനക്കുകയോ തുടക്കുകയോ ഇല്ല. എന്റെ പ്രണയം ഒരിക്കലും നിന്നെ അറിയിക്കില്ല. 
ഒന്നും പറയാതിരിക്കുന്നത്‌ ഭയന്നിട്ടൊന്നുമല്ല. ഈ വികാരം പ്രണയമല്ലെന്ന്‌ എനിക്ക്‌ അറിയാവുന്നതുകൊ 
ണ്ടല്ല. പ്രണയം പുറത്തു പറയാത്തതാണ്‌ നല്ലതെന്ന്‌ ആരും പറഞ്ഞതുകൊണ്ടുമല്ല. സത്യമായിട്ടും എനിക്ക്‌ 
നിന്നെയും നിന്തക്കന്നേയും അറിയാത്തതുകൊണ്ട്‌ മാത്രമാണ്‌. 


നമ്മള്‍ ആദ്യം കണ്ടത്‌ മരച്ചുവട്ടിലും പൂന്തോട്ടത്തിലും വച്ചല്ല മെക്കാനിക്കല്‍ വര്‍ക്ക്ഷോപ്പിന്റെ ഇടവഴിയില്‍ 
വച്ചോ ഇലക്ട്രിക്കല്‍ ബ്ലോക്കിന്റെ ഉള്ളില്‍ വച്ചോ ആണെന്നു തോന്നുന്നു. അന്ന്‌ നമ്മള്‍ നോക്കി ചിരിച്ചില്ല. 
കണ്ണുകളില്‍ നോക്കിനിന്നില്ല വെറുപ്പ്‌ പുറത്തൊട്ടും കാണിച്ചുമില്ല. നടന്നകലുമ്പോള്‍ തിരിഞ്ഞൊന്നു നോക്കി 
പോലുമില്ല കാരണം നമ്മള്‍ക്കന്ന്‌ പരസ്പരം അറിയില്ലല്ലോ... 


എപ്പോഴോ തമ്മിലൊന്നു മിണ്ടി നമ്മള്‍ വഴക്കിട്ടു പിണങ്ങുന്ന കൂട്ടുകാരുമായി ദേഷ്യത്തിന്റെ ഓരോ തുള്ളിയും 


മനസ്സിന്റെ മൂലയ്ക്ക്‌ ഒളിപ്പിച്ച്‌ മുഖാമുഖം നോക്കി നമ്മള്‍ ചിരിച്ചു നിന്നു, ആരെയൊക്കെയോ ബോധിപ്പിക്കാന്‍ 
പരിസരങ്ങളുമായി പൊരുത്തപ്പെട്ട്‌ സമവായത്തിലെത്തി ചേര്‍ന്നു. മനസ്സിലുള്ള ദേഷ്യം അവിടെത്തന്നെയിരുന്ന്‌ 


പുകയുന്നുണ്ടല്ലോ? സ്നേഹവും ദേഷ്യവും ഒരിക്കലും ഒന്നാവില്ല. 

നിന്നെ ഞാന്‍ ജീവനുതുല്യമൊന്നും സ്നേപച്ചിട്ടില്ല. നിനക്കെന്നോടുള്ള ഇഷ്ടം ഉറുമ്പോളം ചെറുതൊന്നു 
മല്ലെന്നും എനിക്കറിയാം നീ എന്നോട്‌ സ്നേഹത്തോടെ സംസാരിച്ചാല്‍ എനിക്കത്‌ ഉള്‍കൊള്ളാനാവില്ല. നിന്റെ 
വെറുപ്പ്‌ ആഗ്രഹിച്ചാണ്‌ ഞാന്‍ നിന്റെ നല്ല വാക്കുകളില്‍ നിന്നു ഒഴിഞ്ഞുമാറുന്നത്‌. നീ ചിലരില്‍ നിന്നും എന്നെ 
മാറ്റി നിര്‍ത്തുമ്പോള്‍ സന്തോഷം തോന്നും കാരണം അങ്ങനെയെങ്കിലും നീ എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ... 

അപൂര്‍ണ്ണമായ ഈ എഴുത്ത്‌ നിനക്ക്‌ സമ്മാനിക്കുന്നത്‌ എന്റെ ഇഷ്ടം അറിയിക്കാനൊന്നുമല്ല. നമ്മള്‍ തമ്മി 
ലുള്ള അകലം അറിയിക്കാനാണ്‌. ഒരിക്കലും ആരംഭിക്കാത്തതുകൊണ്ട്‌ നമ്മുടെ പ്രണയം അവസാനിക്കുകയേ 
ഇല്ല. തുടക്കവും ഒടുക്കവും ഇല്ലാതെ അത്‌ അനന്തമായി നീണ്ടുപോകും. 

എന്നെ അറിയാതെ നീ ആരുടെയോ ജീവിതത്തിലേക്ക്‌ ഇറങ്ങിച്ചെല്ലും. നിന്നെ അറിയാതെ ഞാന്‍ ആരു 
ടേയോ ജീവിതവും തുക്കി നടന്നുപോവുകയും ചെയ്യും. 

ആരോ പറഞ്ഞ വാക്കുകള്‍ ഞാന്‍ ഓര്‍ത്തു പോകുന്നു... 


“Looking back 7 баве this to regret that tosoften when 7 loved 6 രിഴ зад ав 


വൈരുദ്ധ്യങ്ങള്‍ 


Josen Jose | 8 Civil 


രര 


g» 
d 





I 10'oclock "early morning" you would be 
scratching your butts with your left hand and 
wondering which **....*** was disturbing your 
wonderful sleep. By the time you realize that it was 
the mootta on the cot you would be scratching 
yourself with both your hands from head to toe. 
This is how most inmates of MH usually wake up 
each day. Jumping out of the disaster cursing the 
insects forefathers and dear ones you start asking 
yourself how you ended up there and how you 
came to be naked. The tempting scent from the 
room would normally be from the mess reminding 
you of the empty belly you slept with the night 
before, but at MH this scent would be of a dead 
ratlying in the room brought by the cat in the night. 
Without loosing much time you try to start the daily 
morning exercise. This would include searching 
each drawer of each room for a milli of paste and 
Soap or to get a bucket and mug without holes or 
cracks. The lack of time and busy schedule may 
force many to abandon the introductory part but 
some of us still enjoy doing it especially when we 


do it together. The shining Indian closet would 
give you an idea of how many humans used it for 
the past one hour. Now you come to a conclusion 
as to whether it is a Sunday or a working day, 
because on all working days you would sit there 
wondering if you were living with pigs. A pair of 
clothes from two extreme ends of the hostel would 
make you a "complete man" even though you 
don't own any. Walking out of the hostel you peep 
into the mess hall to make sure it was the cleaner 
crouching before the TV set. The five minute walk 
up to the department is where your mind starts. 
working or start to think of making things that 
might take you to your seat from the place where 
you woke up. without you even moving a limb. 
Finally coming up with a practical solution you 
would start congratulating yourself. This 
happiness ends when you reach the door of your 
class. It becomes pain when you see your HOD 
rocking the morning hours of the class. Hiding 
behind the big pillars and under the steps you 
manage to escape getting noticed by the HOD 
who has just finished explaining things beyond 
your imagination. 








Your next aim would be to catch a seat in some 
corner of the class so that the beast for the next 
hour would not swallow you. On the way into the 
class you would be caught in the wave that flows 
out of the class for a cup of tea or some chit chat 
in the car porch. Placing yourself into what you 
feel is the weakest point of the class. At the end of 
the deep breath you've just taken, your classmate, 
a girl who would be someway attracted towards 
you, pleads you to write and submit the days 
assignment. At this moment you might ask yourself 
why she's behaving to you this 
way. Taking advantage of the 
Situation and promising to bring 
the world at her feet you make her 
submit the assignments for the 
day. This can turn out into 
disaster if you fail to smile at her 
in between classes. Scribbling the 
design notes into the multi utility 
note books in the next hour you 
start wondering how wonderful the 
subject is and how proud you are 
to be an engineer. Your 
subconscious mind takes you on 
a journey across the world's 
biggest construction sites, where you stand guiding 
every personnel at site making it look like the age 
of empires you were playing yesterday night. When 
you finish fortifying yourself and spent some time 
resting you are being attacked by your room mate 
in the other part of the T section. Although you try 
to hold on to your empire, you loose badly. This 
would happen when all the classmates start 
bugging you to answer the roll call. Trying to come 
back to normal senses you spring up and shout a 
number that establishes the fact that you were 
present in the class. The sudden impact of your 
roll call would be bursting laughter from all your 
classmates making you feel so disgusted. The 
design teacher closes her books and leaves the 
class morning 11:00 and you desperately need to 


sleep. You start bugging the class rep to 
check whether the tutor for the next hour 
is on leave or not. But you are stereotyped 
and would not allow yourself to believe the 
other way. Her looks make you feel you've 
never seen her before and after a few 
enquiries you realize that you've missed 
quite a lot of classes. Your heart rejoices 
and jumps into part when she says she's 
just going to take half an hour. But your 
countdown to the end of the hour turns 
Out to be useless and each second passing 
by becomes a pain. 


20 





Conrradictions| 


At last at 12:15 she would start planning of 
stopping, but the assignments... she would then 
take another 15 minutes. Running out of the 
classroom feeling so happy that you got attendance 
for two hours today you start mocking at those of 
your friends who were hiding behind the walls just 
like what you did previously. To add to your 
happiness the class rep announces that there ain't 
no classes in the afternoon. Justifying your stand 
on going for movie, you and your gang fetch some 
money and check out the worst movie showing 
lately. Tamil blockbusters are 
usually common. If your 
justification was not successful 
you would be sleeping on your 
bed or playing somewhere 
around the college (which only 
few people do). But if you are 
lucky you return only at 9:00. At 
MH you usually don't go for 
movies but sit in front of 
somebody's system and watch 
these blockbusters scratching 
yourselves often and throwing 
the wooden chair to the floor a 
thousand times. The mission to 
catch the first in the chicken queue is often a fight 
and is mostly a flop, either because there would 
be some senior or there would be this junior 
stronger than you. Happy that you got to get some 
bit of the curry you wash your plate. The mess 
would have become a band room by then. Nights 
at RIT MH grow dangerous. You never know, things 
like bombs can send you rocketing out of the room 
or a coupe might occur and the entire MH would 
make you so filthy running around roaring like 
hooligans around the corridors, stating it was 
someone's ------- birthday. Even though sitting in 
front of MH'tv is painful, inmates do it especially 
during football/cricket matches roaring with noise 
at times. Sticking posters and planning daily events 
of college is so frequent in MH that at night we get 
to undertake so many responsibilities and a big 
“Things to do list”. 

RIT MH has always been a home for every RIT 
MH inmate. Ahome with so many dear ones. Ahome 
with so many blessings. Ahome with lot of surprises. 
A home with the ultimate freedom of living a life 
you would always dream of wanting to. The two 
years of my life at RIT MH would always stand apart 
from the rest of the years in my life. Never again 
would | be able to roar like a lion at night. Never 
again would | be able to live like in MH.... 


And | think things would be similar for my LH 
Counterparts... di 


| വൈരുദ്ധ്യങ്ങള്‍ 





> 
CHAIRMAN ‘VICE CHAIRPERSON 
Sgeesh Joshi Auhwarya Raj 





GENERAL SECRETARY ARTS CLUB SECRETARY 
Sooraj M Rakesh S Sekar 





UUC 


Adil Nasser shabin Ma ge LJ 


nm RCM BUS REPRESENTATIVE 
Rejoy Koithawa- 





2l 





Conrradictions| 


YEAR REPRESENTATIVES 


moo REP 





Eom bonc NE REP 





3RD YEAR REP 2ND YEAR REP TST YEAR REP 
Benjamin Philip Abhishek Shine 


ASSOCIATION SECRETARIES 








MCA ELECTRICAL 
Rajesh Bw Philip 





COMPUTER 
Rubi 


| വൈരുദ്ധ്യങ്ങള്‍ 


UNION NOMINEES 





SPORTS SECRETARY SCST REP 
Krishnakumar R Nair Sarath sasi 


ക CLUB E a 


ul 


HIM CLUB OPEN FORUM 
Raje3 V SujuvP 








DANCE CLUB 
Athirws: 





Conrradictions| 


ослом евә ва) ее 





H: 








Rahul K y Mahesh Aswathy Madhw 
Suth 5 Anpw Ajith Thampi 





фа PSatrmdeen Jin Sebastian Jyothi P Varier Arjun 


24 


| വൈരുദ്ധ്യങ്ങള്‍ 


Talents 








v 
5 = 
В я 
S 2 
കലാതിലകം കലാപ്രതിഭ 
228) 2008 858] 2008 
5 
Я 
9 
5 = 
5 = 
S 2 
Б 
= 
St pri; i 
ds Tae meh e sty M.G. University Union Executive 
.6. University Youth Festival Committee Member 


m 


Colleae Bano 
"Ам. Мое" 





Cuess Team 
M.G. UNIvERSI#Y zonal Runners UP 





25 


Conrradictions| 





Transitions 





| വൈരുദ്ധ്യങ്ങള്‍ 





Thick Ertexds 


മൊബൈല്‍ ഫോണുകള്‍ അപ്പോള്‍ ക്യാമ്പസില്‍ പ്രചാര 
ത്തിലായിത്തുടങ്ങിയതേയുള്ളൂ... അതുകൊണ്ട്‌ രണ്ടുവര്‍ഷം 
മുന്‍പുള്ള “പ്രാചീന കാലഘട്ടം” കണക്കിലെടുത്ത്‌ വായിച്ചു 
തുടങ്ങുക. 

(ഈ ലേഖനത്തിലെവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നവരോ 
മരിച്ചവരോ ആയി എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെ 
ങ്കില്‍ അത്‌ “തികച്ചും യാദ്യച്ഛികം' മാത്രം) 


(ൃകംമംഹര്‍ മരം അപ്പോള്‍ പുത്ത്‌ തുടങ്ങുന്നുണ്ടായിരു 
നതേതുള്ളൂ. ആ മരത്തണലില്‍ അവര്‍ രണ്ടുപേര്‍മാത്രം - 
ആസിഫും രഹയും. കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണ 
ങ്ങിയും സന്തോഷങ്ങളും പരിഭവങ്ങളും പങ്കുവെച്ചും 
ഐസ്ക്രീം നുണഞ്ഞും എത്ര നേരമായി അവര്‍ അവിടെ! ഇട 
ത്ക്കിടെ രഹ്ണയുടെ തലയില്‍ വീഴുന്ന ഗുള്‍മോഹര്‍ ഇലകള്‍ 
ആസിഫ്‌ തട്ടിമാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു പക്ഷേ അത്‌ അവ 
ളുടെ മുടിയുടെ ഭംഗികുറയ്ക്കുന്നതായി അവന്‍ തോന്നി 
ക്കാണും (എന്താ ആസിഫിന്റെ തലയില്‍ ഇലയൊന്നും വീഴു 
ന്നില്ലേ, രഹ്‌നയ്ക്കു തട്ടാന്‍, എന്നായിരിക്കും മനസ്സില്‍ വന്ന 
ത്‌. കഥയില്‍ ചോദ്യമില്ല.) 

ഇവര്‍ “ലൈനാ'ണെന്നായിരിക്കും ചില ശുദ്ധാത്മാക്കളുടെ 
വിചാരം. കഷ്ടം നമ്മള്‍ക്കല്ലേയറിയു, അവര്‍ 'Thick Friends' 
മാത്രമാണെന്ന്‌. 

അതേ, ഇത്‌ ക്യാമ്പസുകളില്‍ "Thick Friends’ നിറഞ്ഞാടുന്ന 
കാലം. ക്ലാസ്റൂമിലും സ്റ്റെര്‍കെയ്സിലും Libസ്ഥ-യുടെ 


=p 


27 


മുന്‍പിലും (സൈഡിലും) കഫറ്റേരിയയുടെയടുത്തും Ad- 
block-ലും എന്നു വേണ്ട, എവിടെ നോക്കിയാലും Thick 
friends' മാതം. തിക്ക്‌ ഫ്രണ്ട്സ്‌ എന്താണെന്ന്‌ ഇനിയും മന 
സ്സിലാകാത്തവര്‍ക്ക്‌- (Over) intimate ‘Friends’ ആ 
ട്ടികളെയും പെൺകുട്ടികളെയും ക്യാമ്പസ്‌ ഇന്ന്‌ Thick 
friends’ എന്ന ചെല്ലപേര്‍ ചൊല്ലി വിളിക്കുന്നു. 

ആദ്യമായി അവര്‍ തമ്മില്‍ കാണുമ്പോഴോ പരിചയപ്പെടു 
സ്പോള്‍ അസ്വാഭാവികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല (രഥ 
മദൃഷ്ട്യാ' Thick Friends ആകുന്നില്ലെന്ന്‌ ചുരുക്കം) 
എന്നാല്‍, കാലം അവരെ hick ആക്കി മാറ്റുന്നു, അതായ 
ത്‌, ചിലപ്പോഴൊക്കെ ഒരാളോട്‌ കൂടുതല്‍ മിണ്ടാന്‍ അവ 
സരം കിട്ടുന്നു. ചിലപ്പോള്‍ ലാബില്‍ വച്ചാകാം, റിട്ട -ല്‍ 
തന്നെ വച്ചാകാം, 8ലട-5൧- ലേക്കു നടക്കുമ്പോഴാകാം, 
ടൂറില്‍ വെച്ചാകാം... അങ്ങനെ... അങ്ങനെ... എങ്ങനേങ്കിലും... 

പിന്നെ, കൂടെ കൂടെ ഫോണ്‍ ചെയ്യുന്നു. അങ്ങനെ കൂടു 
തലായി മിണ്ടുന്നു. ഇനിയും മിണ്ടാന്‍ ആഗ്രഹിക്കുന്നു. ഇപ്പോ 
ഴോ, മിണ്ടികൊണ്ടേയിരിക്കുന്നു... 

അവര്‍ എപ്പോഴാണ്‌ Thick Friends ആയതെന്ന്‌ അവര്‍ക്കു 
പോലുമറിയില്ല. എപ്പോഴോ, എങ്ങനെയോ... (എന്തൊക്കെ 
യായാലും ഇപ്പോള്‍ ആയി, അതു മതി...) 

(എന്തായാലും, അവര്‍ ലൈനല്ല എന്നോര്‍ക്കണം) 

നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പരിഭവങ്ങളും 
സങ്കടങ്ങളും പങ്കുവെയ്ക്കാന്‍ ഒരു നല്ല സുഹൃത്ത്‌. (Actu- 
ally... സ്നേഹത്തിനായി വിങ്ങിപൊട്ടുന്ന രണ്ട്‌ ഹൃദയങ്ങള്‍ 
ഒരുമിക്കുമ്പോഴാണോ Thick Friends എന്ന പ്രതിഭാസം ഉട 
ലെടുക്കുന്നത്‌, പ്രഭോ?) 

(അതിന്‌ 1:0)൭-ന്‌ 09 സും girls- ല്ലീറിടസും ഉണ്ടേ 
ഉണ്ട്‌ ... എന്നാലും... അതാണോ അതിന്റെയൊരുരു 
ങ്ങും... ഏത്‌..? അത്‌ തന്നെ ഇഷ്ടാ...) 

ഇനി തിക്ക്‌ ഫ്രണ്ട്സിന്റെ ചില Common characteritics- 
ലേക്കു കടക്കാം 

ഫോണ്‍ വിളിയാണ്‌ അതില്‍ പ്രധാനപ്പെട്ടത്‌ എന്നാല്‍ 
“പ്രണയ കുസുമങ്ങളെ' പോലെ 24 മണിക്കൂറും ഇവര്‍ക്ക്‌ 
അതല്ല പണി (അവര്‍ക്കും ॥ ദിവസം 24 മണിക്കൂറേയുള്ളു) 
എന്നാല്‍ ഒന്നോ രണ്ടോ ദിവസത്തില്‍ ഒരിക്കലോ മറ്റോ... 
(തമ്മില്‍ കണ്ടില്ലെങ്കില്‍?.) കണ്ടെങ്കില്‍ രണ്ടോ മൂന്നോ ദിവ 
സങ്ങളില്‍ ഒന്നോ... (രണ്ടോ...) (ഇത്‌ 'മൊഫൈല്‍' ഇല്ലാത്ത 
പട്ടിണി പാവങ്ങളുടെ കാര്യം). 

ഇനി ജീവിക്കാന്‍ വകയുണ്ടെങ്കിലും Mobile ഇല്ലാത്ത ദരി 
ദ്രവാസികളുടെ കാര്യം, 

“മിസ്സടി മിസ്ലടി മിസ്സടി..” അതേ, റൂമില്‍ 

മിസ്സടി മാത്രമേ കേള്‍ക്കാനുള്ളു. 

(മ പേരുടേയും അവസ്ഥ ഇതാണെങ്കില്‍... എന്റെമ്മേ...) 
ഇനി “അബദ്ധവശാല്‍” നമ്മളെപോലുള്ള പാവങ്ങള്‍ ആ 
കോള്‍ ഒന്ന്‌ ചെയ്താല്‍, തീര്‍ന്നു. അന്നത്തെക്കാര്യം 
തീര്‍ന്നു. (കാരണം, വല്ലവന്റെയും കാശ്‌ പോണ ദെണ്ണം വിളി 
ക്കുന്നവര്‍ക്കില്ലേലും വിളിപ്പുറത്തെത്തുന്നവര്‍ക്കാ 
ണെല്ലോ ഉള്ളത്‌.) 

അല്ല, എന്തിനാ ഈ മിസ്സടി? 

Whenever u want to see me 

Justdial the mobile, 

T'm only a miss call away 

എന്നു വല്ല കാര്‍ഡിലും എഴുതി എപ്പോഴെങ്കിലും 
കൊടുത്തു കാണും. (ബാക്കിയുള്ളവന്റെ ഉറക്കം 
കെടുത്താന്‍!) 

(വാല്‍ക്കഷ്ണം: ചിലരുണ്‍ അവരുടെ ഹോസ്റ്റ 
ലില്‍ കറന്റ്‌ പോയാല്‍, വിളിച്ചു ചോദിക്കും മറ്റേ 





28 


Cowmadicriows| 


യാളുടെ ഹോസ്റ്റലില്‍ (അതും വല്ലവന്റെ ഫോണില്‍) 
അവിടെ കറണ്ടുണ്ടോന്ന്‌? ഇല്ലെങ്കില്‍, ഇയാള്‍ ഉണ്ടാക്കികൊ 
ടുക്കുമോ? 

ഓ, ചിലപ്പോള്‍ മെഴുകുതിരി കൊണ്ടു ചെ! 
സ്വന്തം റൂമില്‍ മെഴുകുതിരി പോയിട്ട്‌ ഒരു 
പോലും ) 

ഇനി, 2 പേര്‍ക്കും 14011൦ ഉണ്ടെങ്കിലുള്ള കാര്യം തീര്‍ന്നു. 
രാവിലെ, എണീക്കാന്‍ ഒരു അടേടമള൦ ഉറങ്ങാന്‍ ഒരു mes- 
ളം ഇതിന്റെയിടത്ക്ക്‌ കുറേ മെസ്സേജ്‌. (ഇനി നമ്മളെപോ 
ലുള്ള പാവങ്ങള്‍ വീട്ടിലേയ്ക്കു അത്യാവശ്യമായിട്ട്‌ ഒരു 
കോള്‍/ മെസ്സേജ്‌ ചോദിച്ചാലോ, “അളിയാ, ബാലന്‍സ്‌ ഇല്ല 
ളിയാ”... ...ഹ്‌ ആ... 

(എന്തായാലും അവര്‍ ലൈനല്ല എന്നോര്‍ക്കണം?) 

ഇനി ചില Thick Friends മൊട്ടിടുന്ന കാലമാണ്‌ 
നിധ മൊട്ടിട്ടവ പുഷ്പിക്കുന്ന കാലവും. ടുറിന്റെയിടയ്ക്ക്‌ 
അവര്‍ എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഇരിക്കാനും നടക്കാനും 
കാഴ്ചകള്‍ കാണാനും, ഷോപ്പിംഗിനും എല്ലാത്തിനും. 

(ഇനി, അവര്‍ ലൈന്‍ ആയിരിക്കുമോ....? ഏയ്‌... അല്ല...) 
എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്‌ ചില Thick Frieds 
ആവിര്‍ഭവിക്കുന്നതും. 

Thick Friends - ഉള്ളവര്‍ക്ക്‌ ബോര്‍ ക്ലാസ്സസ്‌ ആയിരിക്കും 
ഏറ്റവും രസം (അറ്റന്‍ഡന്‍സ്‌ -നായ്‌ മാത്രം ക്ലാസിലിരിക്കുന്ന 
പാവങ്ങള്‍ക്കും അതാണ്‌ രസം). ഇരിക്കുന്നത്‌ ന്റെ 
തൊട്ടു പിറകിലോ സൈഡിലോ ആണെങ്കില്‍ ശുഭം. (അ 
ടുത്തിരിക്കാന്‍ സമ്മതിക്കാത്തതിന്‌ കര്‍ത്താവിന്‌ സ്തുതി) 
ഇത്തിരി ദുരത്താണെങ്കിലും കുഴപ്പമില്ല. പേപ്പര്‍ ചിറ്റ്സ്‌ 
ഉണ്ടല്ലോ പാസ്‌ ചെയ്യാന്‍. അടിപൊളി കമ്മ്യൂണിക്കേഷന്‍. 

ഇനി പരീഷക്കാലമായാലോ Thick-o Thick 
അല്ലാത്തതും. എല്ലാം ഇറങ്ങും കോളേജിലോട്ട്‌ എന്തിന്‌ 
കമ്പയിന്‍ഡ്‌ സ്റ്റഡിയ്ക്ക്‌ (ഒരക്ഷരം എങ്കിലും പഠിച്ചാല്‍ 
ഭാഗ്യം, മഹാഭാഗ്യം). തൊട്ടടുത്ത റൂമില്‍ (. യാള്‍ സ്വന്തം 
റൂമില്‍) ആയിരിക്കും ക്ലാസിലെ 'ബുജി', എന്നാലും അവ 
രോട്‌ ചോദിക്കില്ല. ഇനി പറഞ്ഞു തന്നെങ്കിലോ! മറ്റേ മണ്ടന്‍ 
(അഥവാ മണ്ടി) വന്നു പറഞ്ഞു തന്നാലേ അങ്ങോട്ടു തല 
യില്‍ കയറത്തുള്ളു. 

(പഠിക്കുന്നവര്‍ പഠിച്ചോട്ടെ! അതിനിപ്പോള്‍ നമുക്കെന്താ...? 
ങും)... 

(അവര്‍ തമ്മില്‍ ലൈന്‍ ആകാന്‍ ഒരു വഴിയും ഞാന്‍ 
കാണുന്നില്ല. നിങ്ങളോ?.. അല്ല, ഇനി വല്ല ഈടുവഴിയും 
ഉണ്ടെങ്കിലോ? നമുക്കു നോക്കാം...) 

മനസ്സുകളുടെ അടുപ്പം എത്രത്തോളം പവിത്രമാകുന്നുവോ 
അത്രത്തോളം തീവ്രവും ദീപ്തവുമാകുമല്ലോ. ഇത്രയും 
വായിച്ചു തന്നെ Thick Friends ന്റെ തീവ്രത 
നിങ്ങള്‍ക്കു മനസ്സിലായിക്കാണുമല്ലോ. നല്ല 110: ആയി 
കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സുകളില്‍ നിന്ന്‌ പറിച്ചു 
മാറ്റാനാകാത്ത എന്തോ ഒന്ന്‌ പരസ്പരം അവരവിടെ 
സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കും. ഒരു ദിവസം പോലും തമ്മില്‍ 
കാണാതിരിക്കാനോ... മിണ്ടാതിരിക്കാനോ..... 

(ഹോ, അതൊന്നു ആലോചിക്കാന്‍ കൂടി വയ്യ) 

എന്തൊക്കയായാലും അവര്‍ “വെറും' ഫ്രണ്ട്‌ സല്ല. അവര്‍ 
പരസ്പരം ഒരുപാടൊരുപാട്‌ ഇഷ്ടപ്പെടുന്നു... സ്നേഹിക്കു 
ന്നു... (പ്ണ.....?) 

I mean, they love each other very much 

(അപ്പോള്‍ അവര്‍ തമ്മില്‍...??) 

അവര്‍ ൦ പരസ്പരം സംസാരിക്കാന്‍ ആഗ്രഹി 
ക്കുന്നു (സംസാരിച്ചു കൊണ്ടേയിരിക്കാന്‍....) ഒരു തരം 
പൊസ്റ്സ്സീവ്നസ്‌ രണ്ടു പേരും ഫീല്‍ ചെയ്യുന്നു (Had he 
be myown 'Friend’...) (അപ്പോള്‍, അവര്‍ തമ്മില്‍ ശരി 


നായിരിക്കും. 
പട്ടി കൊള്ളി 


|വൈരുദ്യങ്ങള്‍ 





ക്കും... 

ഫ്രീ-ഠധകളിലും ക്ലാസ്‌ കഴിഞ്ഞും അവര്‍ വെറുതേ കലാ 
ലയത്തിലെ ടാറിട്ടതും ടാറിടാതത്തതുമായ വീഥികളില്‍ കൂടി 
സല്ലപിച്ചു നടക്കുന്നു. ഒരു പക്ഷേ... ഇളങ്കാറ്റിന്‍ പറന്നു 
വീഴുന്ന പൂവുകള്‍ പുല്‍കൊടികളോടു ചോദിക്കുന്നുണ്ടാ 
കാം... 

“ഇവര്‍ തമ്മില്‍...??!! 

(നാട്ടുകാരും ഇതേ ചോദ്യം തന്നെയാണ്‌ ചോദിക്കുന്നത്‌. 
അല്ല, ഈ നാട്ടുകാര്‍ക്ക്‌ എന്തുവാ ചോദിക്കാന്‍ പാടില്ലാ 
ത്തത്‌? ഇന്നാളൊരുത്തന്‍ എന്നോടു ചോദിക്കുവാ, ഈ 
പൂവും പുല്‍ക്കൊടിയും തമ്മില്‍ എങ്ങനെയാ... സെറ്റപ്പ്‌ 
ആണോന്ന്‌... 

അല്ല, ഈ ലൈനാണെന്ന്‌ പറയുന്നവര്‍ തമ്മിലും ഇങ്ങ 
ന്തെയാക്കെ തന്നെയല്ലേ? (അല്ല...? ഇങ്ങനെയൊക്കെ തന്നെ 
യല്ലേ.? ലൈനഴിമാന്‍ ഇയു ciae റ്റൈം കിട്ടിയില്ല. അതു 
കൊണ്ട്‌ ചോദിച്ചതാ) പരസ്പരം ഒരുപാടൊരു. 
ons. ഒരുപാടൊരുപാട്‌ സല്ലപിച്ച്‌ ഒരുപാടൊരുപാട്‌ Miss 
ലി ചെയ്ത്‌ (Calls which say really miss ധ) ഒരുപാടൊരു 
പാട്‌ SMS അയയ്ച്ച്‌.. അങ്ങനെ ഒരുപാടൊരുപാട്‌ 

ഒരു പക്ഷെ... 

അവര്‍ തമ്മില്‍ മനസ്സില്‍ ഭയങ്കര ലവ്‌ ആയിരിക്കുമല്ലേ. 
പരസ്പരം പറയാതെ... അത്‌ മാന്ത്രിക കളിചെ 
പ്പിൽ സൂക്ഷിച്ച്‌... അങ്ങനെയങ്ങനെ... [ അല്ലെങ്കിലും, മന 
സ്സില്‍ തന്നെ സൂക്ഷിക്കുന്ന പ്രണയം അതിനിര്‍വാച്യമായ 
ഒരനുഭൂതിയാണല്ലോ. (അതിനു റ്റൈം കിട്ടിയായിരുന്നു)] 

എല്ലാ Thick Friends ഇങ്ങനെയാണെന്ന. Conclusion 
-ല്‍ എത്താന്‍ വരട്ടെ നമ്മുക്ക്‌ മറ്റുള്ള ചില കേസുകള്‍ കൂടി 
നോക്കാം. 

ചിലപ്പോല്‍ ഒരാള്‍ക്കു ഭയങ്കര ലവ്‌ ആയിരിക്കും, 
ഒരാള്‍ക്കു ഭയങ്കര ഫ്രാണ്ട്ഷിപ്പും (തീര്‍ന്നില്ലേ എല്ലാം...) 
അയാള്‍ ആ ലവ്‌ പറഞ്ഞുന്നിരിക്കട്ടെ... 

(എന്തു സംഭവിക്കും?, എന്തും സംഭവിക്കാം...) 

“ആസിഫ്‌, എന്നാലും നീ എന്നോടിത്‌... ഈ എന്നോ 
ട്‌... ഈ ഇത്‌... ങീ....ങീ...ങീ....” 


“രഹ്‌ന, ഞാനുദ്ദേശിച്ചത്‌... 











“രഫ്‌ന...” 


എന്നാലും നിനക്കെങ്ങനെ തോന്നിയടാ എന്നോടിതു പറ 


യാന്‍....ങീ... നീ... നീ എന്റെ നല്ല ഫ്രണ്ട്‌ അല്ലേടാ... 


അയ്യോ... ഞാനിതെങ്ങനെ സഹിക്കും...? ങീ..." 

ദേണ്ട കിടക്കുന്നു ചട്ടീം കലോം.... (ഞാന്‍ അപ്പഴേ പറ 
ഞ്ഞതാ... വേണ്ടാ... വേണ്ടാന്ന്‌...) 

(അല്ല സുഹൃത്തുക്കളേ, മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറ 
യുന്നത്‌ ഇത്ര കുറ്റമാണോ....?) 

1 ദിവസം കഴിഞ്ഞ്‌... 

ആസിഫ്‌, കുഴപ്പമില്ലെടാ.... നീയിനി മേലില്‍..." 

(അങ്ങനെ കോംയമ്പമൈസ്‌ ആയി...) 

1 വര്‍ഷം കഴിഞ്ഞ്‌... 

ഈ മീനച്ചുടിലൂം എന്നെ തളരാതെ പിടിച്ചു നിര്‍ത്തു 
ന്നത്‌ ഡിസംബറിലെ പ്രഭാതം പോലെയുള്ള നിന്റെ സാമീ 
പ്യമാണാസിഫ്‌... 

“L realy miss u when I go home... Iove y Asif... I realy 
loveu...” 

(ഇപ്പം എന്തായി?? * അപ്പം എന്തുവായിരുന്നു...??) 

(ഇന്നലെ രാത്രിയിരുന്ന്‌ കാണാപാഠം പഠിച്ചതാ. ഇതുപോ 
ലുള്ള സന്ദര്‍ഭങ്ങളില്‍ ഇതുപോലുള്ള ബോറ്‌ ഡയലോഗു 
കള്‍ പറയുന്നത്‌ ചിലരുടെ ഒരു ശീലമാണ്‌. പ്രേമിക്കണമെന്ന്‌ 
തോന്നുന്നവര്‍ പോലും ഇതു കേട്ടാല്‍ 

ഇട്ടെറിഞ്ഞിട്ടു പൊയ്ക്കളയും). 

ഇനി രംഗം 2 (അഥവാ കേസ്‌ 2 ഠിം! 

നമ്മുടെ കഥാനായകന്‍ ആസിഫിന്‌ അങ്ങ്‌ നാട്ടില്‍ ഒരു 
ലൈന്‍ ഉണ്ടെന്ന്‌ കരുതുക, നമ്മുക്കവളെ ലൈല എന്നു 
വിളിക്കാം ഇവിടെ പഠിക്കാന്‍ വന്ന്‌ “അബദ്ധവശാല്‍! ഒരു 
Thick friend ആയിപ്പോയി (അതിപ്പോള്‍ അവന്റെ ag 
മാണോ?) ലൈലയുടെ കാര്യം നമ്മുടെ രഹ്‌നയ്ക്ക്‌ അറി 
യുകയും ചെയ്യാം. അവര്‍ തമ്മില്‍ ഇപ്പോള്‍ എന്നും ഫോണ്‍ 
വിളിയും മറ്റുമാണന്നേ. ഇപ്പോള്‍ എന്നു പറഞ്ഞാല്‍ 
ആദ്യത്തെ ഒരു വര്‍ഷം (മാക്സിമം). പിന്നെ ഏതു 
രഹ്‌നയും ഒന്നു പ്രാര്‍ത്ഥിച്ചു പോകു; “ദൈവമേ, ഈ 
ലൈലയുടെ തലയില്‍ ഇടിത്തീ വീഴണേ. രണ്ടു മെഴുകു 
തിരി കത്തിച്ചു കൊള്ളാമേ...” ഇതു തന്നെയായിരിക്കും 
ലൈലയും പ്രാര്‍ത്ഥിക്കുന്നത്‌. (ലൈല ഈ പ്രാര്‍ത്ഥന ഒരു 
ആറുമാസം മുന്‍പേ തുടങ്ങിക്കാണും) 

ഇടയ്ക്കിടെ, ആസിഫും പ്രാര്‍ത്ഥിക്കുന്നുണ്ടാകാം.. രണ്ടി 
ന്റേയും തലയില്‍ നേരത്തേ പറഞ്ഞ സാധനം (ഏത്‌..., ഇടി 
ത്തീ...) വീഴാന്‍ എന്നിട്ട വേണം അവന്‍ അടുത്തെയാളെ 
നോക്കാന്‍.) 

പിന്നെ ചിലരുണ്ട്‌, എന്തൊക്കെ സംഭവിച്ചാലും ഫ്രണ്ടസ്‌ 
ആയിത്തന്നെ തുടരുന്നവര്‍. എത്ര മനോഹരമായാണെന്നോ 
അവര്‍ തങ്ങളുടെ ആ ബന്ധം പ്രണയബന്ധത്തിനു തൊട്ടി 
പ്പുറം (സുഹൃത്ത്‌ ബന്ധത്തിന്റെ കുറച്ചപ്പുറവും) വച്ച്‌ 
നിര്‍ത്തുന്നത്‌. അവര്‍ക്കെന്റെ അഭിനന്ദനങ്ങള്‍. വിശുദ്ധമായ 
ആ സുഹൃത്ത്‌ ബന്ധത്തിനോടുള്ള ആദരസൂചകമായി ഈ 





ലേഖനത്തില്‍ നിന്ന്‌ അവരെ ഒഴിച്ചിടുന്നു. അതേ, 
വളരെക്കുറചു മാത്രമുള്ള അങ്ങനെയുള്ളവരെ 
ബഹുമാനസൂചകമായി നമ്മുക്ക്‌ വിസ്മരിക്കാം. 
(ആ സുഹൃത്ത്‌ ബന്ധങ്ങള്‍ പരിശുദ്ധമായി 
തന്നെയിരുന്നു കൊള്ളട്ടെ...) 

തിരികെ... 

നേരത്തേ സൂചിപ്പിച്ചതുപോലെ മനസ്സിലുള്ളതു 
മുഴുവന്‍ അവര്‍ പരസ്പരം പങ്കുവയ്ക്കുന്നു. 
അവര്‍ക്കിടയില്‍ രഹസ്യങ്ങള്‍ വിരളം. ജീവിത 
ത്തിലെ തീരെ നിസ്സാരമായ കൊച്ചുകൊച്ചു സംഭ 
വങ്ങള്‍ വരെ. 

(ഇന്നത്തെ ക്യാമ്പസുകള്‍ അനുഭവിക്കുന്ന 
വിഷയ ദാരിദ്രത്തിന്റെയും (പരസ്പരം സംസാ 


29 


രിക്കാനും ക്ലാസ്‌ മുറികളില്‍ ചര്‍ച്ച ചെയ്യപ്പെടുവാനും ഇന്ന്‌ 
വിഷയമില്ലാതായിരിക്കുന്നു.) ആശയ ദാരിദ്രയത്തിന്റെയും 
(വിഷയമുണ്ടെങ്കിലും അതു പ്രകടിപ്പിക്കാന്‍ ആശയമില്ലാതെ, 
മറ്റുള്ളവരില്‍ ചിന്തയുളവാക്കാന്‍ ശക്തിയുള്ള വാക്കുകളി 
ല്ലാതെ പരോക്ഷമായ ഫലം ഇതൊക്കെതുന്നെയല്ലെ. ഈശാന്‍ 
താടിയും മുഷിഞ്ഞുനാറിയ ജുബ്ദയും സഞ്ചിയും തുക്കിന 
ടന്ന യഥാര്‍ത്ഥ 'ബുദ്ധിജീവി'കളൊക്കെ ക്യാമ്പസുകളില്‍ 
നിന്നു എന്നേ മണ്‍മറഞ്ഞിരിക്കുന്നു.!) 

.. അവര്‍ എന്തൊക്കെപറഞ്ഞാലും ഒരു കാര്യം മാത്രം 
അവര്‍ പരസ്പരം മറച്ചു പിടിക്കുന്നു... മനപ്പൂര്‍വ്വം. അവര്‍ 
പരസ്പരം സ്നേഹിക്കുന്നുവെന്ന്‌... ആ രഹസ്യം ഇരുവരും 
മനസ്സില്‍ ഒരു മണിചിത്രത്താഴിട്ടു പൂട്ടിയിരിക്കുന്നു. (എന്നെ 
ങ്കിലും തുറന്നു വിടുമായിരിക്കും). അവര്‍ സല്ലപിക്കുമ്പോള്‍ 
വാക്കുകള്‍ അവ മൂടിവെയ്ക്കുന്നുണ്ടെങ്കിലും കണ്ണുകള്‍ ആ 
സത്യം ഉറക്കെ വിളിച്ചോതുന്നു. 

(ചേതനയറ്റ കണ്ണുകളും പ്രഞ്ജയറ്റ മനസ്സുമായി ജീവി 
ക്കുന്ന ഇന്നത്തെ “ക്യാമ്പസ്‌ ജീവി'കളില്‍ ഇതൊക്കെ ശ്രദ്ധി 
ക്കുവാന്‍ ആര്‍ക്കു സമയം ? അല്ലെങ്കിലും ഇന്നത്തെ ക്യാമ്പ 
സുകളില്‍ ജീവിക്കുന്നത്‌ ജീവനുള്ള യുവതീ യുവാക്ക 
ളാണോ? എന്തിന്‌...? മനുഷ്യരാണോ? കമാരത്തിന്റെ 
തുടിപ്പും യരവനത്തിന്റെ ,പസരിപ്പും ക്യാമ്പസിനു പ്രദാനം 
ചെയ്യാന്‍ കഴിവില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും പുസ്തകങ്ങ 
ളുമായി ഓടി നടക്കുന്ന കുറച്ച്‌ പേക്കോലങ്ങള്‍ മാത്രമല്ലേ? 

വര്‍ഷാവര്‍ഷം അടവച്ചു വിരിയിച്ചെടുക്കുന്നു. '്രൊഫഷ 
ണല്‍ കോഴികുഞ്ഞുങ്ങളെ -എന്‍ജിനീയേഴ്‌സ്‌ എന്ന പേരില്‍). 
അവര്‍ എന്ന്‌ എങ്ങനെ Thick friends ആയി എന്ന്‌ അവര്‍ക്ക 
റിഞ്ഞു കൂടാത്തതു പോലെ അവര്‍ എന്നു മുതല്‍ പരസ്പരം 
പ്രണയിച്ചു തുടങ്ങി എന്നതും അവ്യക്തം. എന്തായാലും 
അവര്‍ ഇപ്പോള്‍ പ്രണയിക്കുന്നു, പരസ്പരമറിയാതെ...) 

പിന്നെ, ഇതിന്റെ നേരേ ഓപ്പസിറ്റ്‌ ആയി നടക്കുന്ന ചില 
രുണ്‍. അതായത്‌, പ്രണയിച്ചു... ്രണയിച്ചു... പ്രണയിച്ചുകൊ 
്ടിരിക്കുമ്പോള്‍... മറ്റേയാളെ പിടിച്ചങ്ങി 110൨൦0 ആക്കി 
ക്കളയും, ഭാവിയില്‍ കമിതാക്കള്‍ Thick Friened ആവാതിരി 
ക്കട്ടെ എന്നു നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. സാധാരണയായി ഈ 
രോഗം കണ്ടുവരുന്നത്‌ ഫെയര്‍വെല്ലിന്റെ സമയത്താണ്‌. 

Thick Friends ഒരു കാര്യം ശ്രദ്ധിച്ചാല്‍ നന്ന്‌. നടക്കുമ്പോള്‍ 
‘Thick Friends എന്നൊരു ബോര്‍ഡ്‌ തുക്കിയിട്ട്‌ നടന്നാല്‍, 
നാട്ടുകാരുടെ കൂട്ടിയും കിഴിച്ചുമുള്ള പണി കുറയും. (നാട്ടു 
കാര്‍ എന്തു വിചാരിച്ചാ, ഇപ്പോള്‍ നമ്മുക്കെന്നാ... അതല്ലേ 
ഇപ്പോള്‍ മനസ്സില്‍ വന്നത്‌... അല്ലേ?) 

ആത്മാര്‍ത്ഥതയില്ലാത്ത സുഹൃത്ബന്ധങ്ങള്‍ കൂണു 
പോലെ പൊട്ടിമുളയ്ക്കുന്ന ഈ കാലഘട്ടത്തില്‍ നമുക്കു 
നമിക്കാം... ബഹുമാനിക്കാം.. ഇതുപോലെയുള്ള പരിപാവ 
നവും പരമപവിത്രവും അതിതീവവുമായ സുഹൃത്ത്‌ ബന്ധ 
ങ്ങളെ... 

(Thick Friends ഉള്ള ഏതെങ്കിലുമൊരാള്‍ വിചാരിച്ചു 
കാണും, ഞാനീ എഴുതുന്നത്‌ അസൂയയുടെ പുറ 
ത്താണെന്ന്‌, അങ്ങനെയുള്ള “അഹങ്കാരികളുടെ 
അറിവിലേയ്ക്ക്‌.... 

n ഞാനീ ലേഖനം എന്റെ Thick Friends-ന്‌ 
സമര്‍പ്പിച്ചു കൊണ്ടും ലോകത്തിലുള്ള «pep Thick 
3 0 Friendsനും ആശീര്‍വാദങ്ങള്‍ നേര്‍ന്നുകൊണ്ടും. 

അവസാനിപ്പിക്കുന്നു...) 

N.8 ഈ ലേഖനം വായിച്ചുകൊണ്ടിരിക്കു 
മ്പോള്‍... 

If u heard 2 heart beatz 

one was urs ...n d other someone else's 

den... u can b sure 

u have a thick friend... am 


Contradictions] 














വൈരുദ്ധ്യങ്ങള്‍ 





liy, i 


You find us in no stage you find us in no front. We 
are not famous. To tell the truth, you may not even 
know that we exist for we belong to the not so elite 
group called Losers' 


Everyone talks abouta winner, They say winners are 
this and winners are that, but no one talks about the so 
called Losers' But let us tell u behind every winner who 

exist, there is a loser who has given way. 


May be we like the way we are like. May be we did 
not take the chance which came our way. Butatleast 
we did not hurt anyone to be a winner nor broken a 
heart on way to be one. May be weare the losers coz 
we considered others, cared for others 


To the winners we say, ‘had you faced what we had, 
you would have been worse than us Even better had 
we got what you had got, may be we - would have 
became the so called winners". 


So ме do notask you to sympathise us nor do we 
request you, to help us. But we command you to value 
us coz you would not have been winners, had we not 
been the losers, coz if one day we break under pres- 
sure, we may defeat you, crush you down. Coz at last 
we, theso called ‘Losers' have spoken. 


‘Losers' 


31 


Conrradictions| 














Tested & Approved by 


EEG 


iso 


[or] 





൫ 





Tho Kerala's largest manufacturer f Cables & Wires. 
OMNI CABLES 
ITY CONSCIOUS CUSTOMERS 


FOR THE QUALI 








32 


| വൈരുദ്ധ്യങ്ങള്‍ 


T 


അധ്യാപകന്‍ 


a 


av 


വിദ്യാര്‍ത്ഥി 


EZ 


ചില മനശ്ശാസ്ത്ര ചിന്തകള്‍ 


അഹ പകര്‍ന്നു നല്‍കുക എന്നത്‌ ഏറ്റവും പ്രാധാ 
നമായ ഒരു കാര്യമായി അതി പുരാതനകാലം മുതലേ കരു 
തപ്പെട്ടിരുന്നു. ഓരോ സമൂഹവും അതിന്റെ നിലനില്‍പ്പിനും 
വളര്‍ച്ചയ്ക്കും ആവശ്യമായ വിവരങ്ങള്‍ സൂക്ഷ്മതലത്തിലും, 
സ്ഥുലതലത്തിലും ഉപയുക്തമാക്കുന്നത്‌ കാലങ്ങളായി 
നേടിയ അനുഭവത്തില്‍ നിന്നുമാണ്‌. സംവേദനം, അനുഭ 
വം, മനനം, ഗണനം, ധ്യാനം തുടങ്ങിയ പലമാര്‍ഗ്ഗങ്ങളിലൂടെ 
അറിവ്‌ നേടുന്നു. ഈ അറിവ്‌ തുടര്‍ന്നുള്ള വളര്‍ച്ചയ്ക്ക്‌ ഉപ 
കരിക്കുമ്പോഴാണ്‌ അറിവ്‌ നേടല്‍ എന്ന പ്രകിയ അര്‍ത്ഥ 
പൂര്‍ണമാവുന്നത്‌. അറിവു നേടല്‍തന്നെ പല രീതികളില്‍ 
aeoo (Individual) സമഷ്ടിതലത്തി (ജു) 
നടക്കുന്നു. ഈപചാരികമായതും (10൩) അനൌപചാരിക 
മായതുമായ അറിവ്‌ നേടല്‍ ഉണ്ടാകുന്നതിന്‌ അനുവര്‍ത്തി 
ക്കുന്ന അറിവ്‌ പകരല്‍ പ്രക്രിയയാണ്‌ അധ്യാപനം എന്നുപ 
റയാം. 

അധ്യാപനം എന്നത്‌ കുറഞ്ഞത്‌ രണ്ടു പേരെങ്കിലും 
ഉള്‍പ്പെടുന്ന ഒരു പ്രക്രിയയായി സങ്കല്‍പ്പിക്കാം. അറിവു പക 
രുന്നയാളെ അധ്യാപകനെന്നും, നേടുന്നയാളെ വിദ്യാര്‍ത്ഥി 
യെന്നും വിവക്ഷിയ്ക്കാം. അറിവ്നേടല്‍ എന്ന പ്രകിയയ്ക്ക്‌ 
പല തലങ്ങള്‍ ഉണ്ട്‌. സങ്കീര്‍ണമായ പല തലങ്ങളെയും 
ഒന്നിച്ച്‌ വിശകലനം ചെയ്യാനുള്ള ഉദ്യമമല്ല ഈ ലേഖനം മറിച്ച്‌ 
അധ്യാപക-വിദ്യാര്‍ത്ഥി ബന്ധം എങ്ങനെയെല്ലാം ആയിരി 
ക്കണം?, അതിന്റെ സമകാലിക അവസ്ഥാന്തരങ്ങള്‍ 
എന്തെല്ലാമാണ്‌? ബന്ധം നിര്‍വ്വചിക്കാന്‍ പ്രസക്തമായ ഘട 


ബിജു അഗസ്റ്റിന്‍ 
Lecturer, Mechanical Dept. 


X 
നമ്മുടെ സാമൂഹ്യ വ്വവസ്ഥിതിയേയും, 
സംസ്കാരത്തെയും സ്വാധീനിച്ചതായിരു 
ന്നുവല്ലോ ഗുരുകുലവിദ്യാദ്യാസം 
അന്നത്തെ സമൂഹത്തിലെ അധ്യാപ 
കന്റെ സ്ഥാനം മറ്റുവിഭാഗങ്ങളില്‍ 
നിന്നും ഭിന്നമായി മാന്യമായൊരു 
സ്ഥാനം സല്‍കികൊണ്ടായിരുന്നു 
നിര്‍ണയിക്കടെട്ടിരുന്നത്‌. ഒരു പക്ഷെ 
ഈ മാന്യമായ സ്ഥാനം കൊണ്ടുദ്ദേശി 
ക്കുന്നത്‌ അധ്യാപകന്‍ അഥവാ ഗുരു 
ഒരു വരേണ്വതാ പരിവേഷത്തോടെ മറ്റു 
ള്ളവരില്‍ നിന്നും അകന്നു നില്‍ക്കണം 
എന്നു കൂടിയായിരുന്നു. വിദ്യാര്‍ത്ഥിയാ 
വട്ടെ പൂര്‍ണമായും ഗുരുവിന്‌ കീഴ്ഷെ 
ട്ടിരിക്കണമെന്നും എന്ന ഒരു ആശയമാ 
യിരുന്നു ഉണ്ടായിരുന്നത്‌. മധ്യകാലം 
വരെയുള്ള യൂറോഷ്‌, പൂര്‍വ്വകാല 
റോമന്‍ നാഗരികത തുടങ്ങിയവയിലും 
സ്ഥിതി വ്വത്വസ്തമായിരുന്നില്ല. 


33 


a 


Conrradictions| 


Laptop repair at affordable rates- 


submit your problem to get a quote 


Best laptop service division in Kerala 
No initial diagnostic charges for service 
First diagnostic report with in 12 hours 
Free technical support over phone for software issues 
Data recovery service for laptops and desktops 

Ensures full protection of personal data in laptops 

v For more details : 

24 x 7 support Q 98471 55469 ORONA > KOTTAYAM : 0481-2566388 


www.laptopservicetraining.com SYSTEMS & SERVICES ALAPPUZHA : 0477-2238873 









Jobo Korah Thomas 
Dr O, ASOR. DOT- FOREC, RNS 
‘Seema Varkey 850, (Ea Openers Matera Aravind Eye Hopi 
എനിലെ ലയില്‍ appr wae 
ല്ോദേിസ്തിന്റെ ജേവതവും 
erus Lc md = agi 
уре ലെന്‍ 
യു രിയി | е4] Es Oe Tsd സ്‌ 
തനാരാഷിദ ammagies കണ്ണടകളും കോണക ജേന്‍സുകളുപി T 
sep സേദസംഭകകണ vaian domo desid സ്പെഷ്യാലിറ്റി കോണ്‍ഭാക്റ്റ്‌ ലെന്‍സ്‌ ക്ലിനിക്‌ 
C.S L Squero, Sastri Road Kottayam. Ph 0481-2562186 


Best Compliments From 


P UL C 
M/S HAJEE എന്നെന്നേയ്ക്കും വിട 


C.K. EBRAHIM " 
Multipurpose Water 


Proofing Solution 
MERCHANTS & 
COMMISSION AGENTS|| 


India's 1st 
Mee = Pilot 30 TC 
er for Building 
K.L. ROAD, KOTTAYAM - 686 001 | | 55 tives Ces 


Phone: Shop: 0481 - 2563068, 2563186, 


Mob: 3113068, Res: 2563184 TGR Trading Co., TTT 
Ecappally, Cochin-24 


0484-2577301,257 5665, 93872 15833, 9446978322 





34 


| വൈരുദ്ധ്യങ്ങള്‍ 


കങ്ങള്‍ ഏവ? അതിന്റെ കാലിക പ്രസക്തി എന്ത്‌? മേല്‍പ്പ 
റഞ്ഞ വിഷയങ്ങളില്‍, സമീപകാല എന്‍ജിനീയറിംഗ്‌ വിദ്യാ 
ഭ്യാസ മേഖലയിലെ അധ്യാപക വിദ്യാര്‍ത്ഥി ബന്ധത്തിലെ 
പ്രത്യേകതകള്‍, നിരീക്ഷിച്ചതിനെ അടിസ്ഥാനമാക്കി ഒരു 
തുറന്ന ചിന്തയാണ്‌ ഈ ലേഖനത്തിലൂടെ നടത്തുന്നത്‌; 
ആരാണ്‌ അധ്യാപകന്‍ 


ഭാരതീയ ചിന്തയില്‍ പരിപാവനമായ ഒരു സ്ഥാനമാണ്‌ 
അധ്യാപകനുള്ള, അറിവ്‌ പകരുന്നവനാണ്‌ ഗുരു. മാതാ 
പിതാ ഗുരു ദൈവം, ഗുരുര്‍ ബ്രഹ്മാ, ഗുരുര്‍ വിഷ്ണു, ഗുരു 
ദേവോ മഹേശ്വര എന്നു തുടങ്ങി ഗുരുവിനെ ദേവതുല്യ 
രായി ബഹുമാനിക്കുന്ന ധാരാളം നിര്‍വചനങ്ങള്‍ നമുക്ക്‌ 
കാണാം. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയേയും, സംസ്കാ 
രത്തെയും സ്വാധീനിച്ചതായിരുന്നുവല്ലോ ഗുരുകുലവിദ്യാ 
ഭ്യാസം. അന്നത്തെ സമൂഹത്തിലെ അധ്യാപകന്റെ സ്ഥാനം 
മറ്റുവിഭാഗങ്ങളില്‍ നിന്നും ഭിന്നമായി മാന്യമായൊരു സ്ഥാനം 
നല്‍കികൊണ്ടായിരുന്നു നിര്‍ണയിക്കപ്പെട്ടിരുന്നത്‌. ഒരു 
പക്ഷെ ഈ മാന്യമായ സ്ഥാനം കൊണ്ടുദ്ദേശിക്കുന്നത്‌ 
അധ്യാപകന്‍ അഥവാ ഗുരു ഒരു വരേണ്യതാ പരിവേഷ 
ത്തോടെ മറ്റുള്ളവരില്‍ നിന്നും അകന്നു നിര്‍ക്കണം എന്നു 
കൂടിയായിരുന്നു, വിദ്യാര്‍ത്ഥിയാവട്ടെ പൂര്‍ണമായും ഗുരു 
വിന്‌ കിഴിപ്പെട്ടിരിക്കണമെന്നും എന്ന ഒരു ആശയമായിരുന്നു 
ഉണ്ടായിരുന്നത്‌, മധ്യകാലം വരെയുള്ള യൂറോപ്പ്‌, പൂര്‍വ്വ 
കാല റോമന്‍ നാഗരികത തുടങ്ങിയവയിലും സ്ഥിതി വൃത്യ 
സ്തമായിരുന്നില്ല. 

ഇതില്‍ നിന്ന്‌ തുലോം വിഭിന്നമായ ഒരു നിലപാടാണ്‌ 
ആധുനിക കാലഘട്ടത്തിലേത്‌. സമൂഹം ഫ്യൂഡല്‍ വ്യവസ്ഥി 
തിയില്‍ നിന്നും ജനാധിപത്യത്തിലേക്കും, ഉത്തരാധുനിക 
കാലഘട്ടത്തിലേക്കും എത്തിയപ്പോള്‍ പഴയ നിലപാടുകള്‍ 
പലതും ചോദ്യം ചെയ്യപ്പെട്ടു, അധ്യാപകന്റെ അറിവ്‌, സമൂ 
ഹത്തിന്റെ സ്ഥിതി, ഉദ്ദേശിക്കപ്പെടുന്ന സമൂഹ പുരോഗതി, 
സാധാരണക്കാരന്‌ പ്രശ്‌നങ്ങള്‍ മറികടന്ന്‌ കൊണ്ട്‌ അറിവു 
നേടാനുള്ള അവസരലഭ്യത തുടങ്ങിയ പലകാരണങ്ങളാലും 
പഴയ നിലപാടുകളില്‍ മാറ്റം വന്നു. സമൂഹപുരോഗതി വിദ്യാ 
ഭ്യാസത്തിലൂടെയുണ്ടാവുന്ന മാനസികവളര്‍ച്ചയിലൂടെയും, 
ധര്‍മബോധത്തിലധിഷ്ടിതമായ ക്രയ വിക്രയങ്ങളിലുടെയു 
മാണെന്ന ധാരണ രണ്ടുമുന്നു നുറ്റാണ്ടാള്‍ക്കു മുമ്പുതന്നെ 
ആധുനിക ലോകത്തില്‍ ആകമാനം ഉണ്ടായി. ദര്‍ഭാഗ്യവ 
ood ഇന്ത്യയിലും മറ്റു കോളനി രാജ്യങ്ങളിലും സ്വാതന്ത്യം 
ലഭിക്കുന്നതുവരെ അനുവര്‍ത്തിച്ചത്‌ ലാഭേച്ഛയില്‍ അധിഷ്ഠി 
തമായ വിദ്യാഭ്യാസ രീതിയായിരുന്നു. കടുത്ത ശിക്ഷകളി 
ലും, കഠിന വ്യവസ്ഥകളിലൂടെയും വ്യക്തിയെ ചില ജോലി 
കള്‍കള്‍ക്കു പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു 
പൂര്‍ത്തീകരിച്ചിരുന്നത്‌. അധ്യാപക - വിദ്യാര്‍ത്ഥി ബന്ധം 
അതിന്റെ വിശാലതയില്‍ ഉദ്ദേശിക്കുന്ന - വിദ്യാര്‍ത്ഥിയുടെ 
മാനസിക വളര്‍ച്ചയും അഭിവൃദ്ധിയും തന്‍മൂലം നേടുന്ന 
അറിവിലൂടെയുള്ള തുല്യത തുടങ്ങിയ ലക്ഷ്യങ്ങള്‍ പ്രസക്ത 
മായിരുന്നില്ല. ആധുനിക ലോകം അധ്യാപകനില്‍ കാണുന്ന 
ഭാരിച്ച ഉത്തരവാദിത്തം അതായത്‌ “ഭാവിപഠരന്‍മാരുടെ മാന 
misao, സാന്മാര്‍ഗികവുമായ അഭിവൃദ്ധി” നമ്മൂടെ 
രാജ്യത്ത്‌ സ്വാതന്ത്യത്തിനു ശേഷമാണ്‌ തിരിച്ചറിയപ്പെടുന്ന 
ത്‌. 
അധ്യാപക വിദ്യാര്‍ത്ഥി ബന്ധം ഇന്ത്യയിൽ ആധുനിക കാലഘട്ടം. 


ബ്രിട്ടീഷിന്ത്യയില്‍ നടപ്പിലായിരുന്ന വിദ്യാഭ്യാസമാത്യക 


താത്കാലിക ലാഭത്തിലധിഷ്ഠിതമായ ഒന്നായിരുന്നു. (മെ 
ക്കാളെ പ്രഭുവിന്റെ വിദ്യാഭ്യാസ മാതൃക) തെറ്റുകുറ്റങ്ങള്‍ 
കുറെയേറെയുണ്ടെന്നാലും ആധുനിക സമൂഹത്തിന്റെ ചില 
രീതികളും ലഭ്യങ്ങളും അതിനുണ്ടായിരുന്ന. അധ്യാപക - 
വിദ്യാര്‍ത്ഥി ബന്ധം അക്കാദമിക തലത്തില്‍ മാത്രമുള്ളതും, 
കടുത്ത നിയമങ്ങളാല്‍ അനുസൃതമായതും ആയിരുന്നു. 
മേല്‍പ്പറഞ്ഞമാതൃകയില്‍ വിദ്യാര്‍ത്ഥിയ്ക്ക്‌ അധ്യാപക 
നില്‍നിന്നും പാഠഭാഗങ്ങളുടെ വിശകലനം മാത്രമേ പ്രതീ 
ക്ഷിക്കാനുണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്യലബ്ധിയ്ക്ക്‌ ശേഷം 
രാഷ്ട്രപുനര്‍നിര്‍മ്മിതിയില്‍ അധ്യാപകനുള്ള പങ്കും അധ്യാ 
പകന്റെയും, വിദ്യാര്‍ത്ഥികളുടെയും ചുമതലകളും എല്ലാം 
പുനര്‍നിര്‍ണയിക്കപ്പെട്ടു, ബഹുമാന്യമായ ഡോ. എസ്‌. രാധ 





കൃഷ്ണന്റെ അധ്യാപന മാതൃകയും ചിന്തകളും, അധ്യാ 
പക വിദ്യാര്‍ത്ഥി ബന്ധങ്ങളെ നിര്‍വ്വചിക്കാന്‍ വലിയ പങ്കു 
വഹിച്ചു. സ്വാതന്ത്യസമരവുമായി ബന്ധമുള്ള സമരങ്ങളിലും 
മറ്റും അധ്യാപക, വിദ്യാര്‍ത്ഥി സംഘടനകള്‍ ഭാഗഭാക്കായി. 
അപ്പോഴെല്ലാം നിലനിന്ന ഒരു വസ്തുത വിദ്യാര്‍ത്ഥികളുടെ 
ഭാഗത്തു നിന്നും, അധ്യാപകരുടെ നേരെയുണ്ടായിരുന്ന 
സ്നേഹവും ബഹുമാനവും ആയിരുന്നു. സ്വാതന്ത്യത്തിനു 
മുന്നുനാലു പതിറ്റാണ്ടശേഷം കലുഷിതമായ ഒരു കാലഘ 
മായിരുന്നു. സാഹിത്യത്തിലെ ആധുനിക കാലഘട്ടം എന്നു 
വിശേഷിക്കപ്പെടുന്ന 70-കളിലും 80-കളിലും ആഗോളതല 
ത്തിലെ സാമ്പത്തിക അസ്ഥിരതകളും, രാഷ്ട്രീയ രംഗത്തെ 
അസ്വസ്ഥതകളും യുവാക്കളുടെ കാഴ്ചപ്പാടുകളില്‍ മാറ്റം 


വരുത്തി. തുടര്‍ന്നുള്ള കാലങ്ങളിലൂണ്ടായ 
രാഷ്ട്രീയ അപഭ്രംശങ്ങളും, അമിതമായ അധികാര 
പ്രവരണതകളും സാമ്പത്തിക താല്‍പ്പര്യങ്ങളും, 
അധ്യാപക വിദ്യാര്‍ത്ഥി സമൂഹത്തെയും കുടുംബ 
ങ്ങളെയും പല രീതിയില്‍ ഗ്രസിച്ചു, അധഃപതന 
ത്തിന്റെ നാളുകള്‍ എന്നു വിശേഷിപ്പിക്കാവുന്ന 
ഇപ്പോഴത്തെ കാലഘട്ടത്തില്‍ അമിതമായ ലാഭേ 
ച്ഛയും, മൂല്യച്യുതിയും മറ്റെല്ലാ രംഗത്തെയും 
പോലെ അധ്യാപക വിദ്യാര്‍ത്ഥി രംഗത്തെയും 
കാര്യമായി ബാധിച്ചിട്ടുണ്ട്‌. 


35 


ഇപ്പോഴത്തെ അവസ്ഥ- 

സ്നേഹ ബഹുമാനങ്ങളുടെ സ്ഥാനത്ത്‌ അധ്യാപക - 
വിദ്യാര്‍ത്ഥി ബന്ധത്തില്‍ ഇപ്പോള്‍ വിഭാഗീയ ചിന്താഗതി 
കള്‍, ധിക്കാരം, അനുസരണമില്ലായ്മ, അക്രണവാസന തുട 
ങ്ങിയ പല തെറ്റായ പ്രവണതകളും സ്ഥാനം പിടിച്ചിരിക്കു 
ന്നു. അമിതമായ വര്‍ഗീയത, രാഷ്ട്രീയ വത്ക്കരണം, സാമ്പ 
ത്തിക താല്‍പര്യങ്ങള്‍, ലാഭേച്ഛ, കുടും ബന്ധങ്ങളുടെ 
തകര്‍ച്ച, മാതൃകകളുടെ അഭാവം, മുതിര്‍ന്നവരുടെ ശ്രദ്ധകു 
റവ്‌, വിവര സാങ്കേതികതയുടെ തെറ്റായ ഉപയോഗങ്ങള്‍ തുട 
ങ്ങിയ പലതും മോശമായ അധ്യാപക വിദ്യാര്‍ത്ഥി ബന്ധ 
ത്തിനു കാരണമായി ചൂണ്ടിക്കാണിയ്ക്കാം. അതോടൊപ്പം 
അധ്യാപകരുടെ സ്വാര്‍ത്ഥത, പണക്കൊതി, രാഷ്ട്രീയ അപ 
ചയം, സമാന്തര രീതിയിലെ പഠനരീതികളുടെ ആധിക്യം 
(ട്യൂഷന്‍ തുടങ്ങിയവ), മാറുന്ന കാലഘട്ടത്തിനൊത്ത്‌ വിവരം 
നേടുന്നതില്‍ വരുത്തുന്ന വ്ഴ്ച തുടങ്ങിയവയും വിദ്യാര്‍ത്ഥി 
കളുടെ ഭാഗത്തു നിന്നും ബഹുമാനം നേടിയെടുക്കുന്നതില്‍ 
തടസ്സമായി നില്‍ക്കുന്നു. രാഷ്ട്രീയ പ്രേരിത സംഘട്ടനങ്ങ 
ളില്‍ കൊല്ലപ്പെടുന്ന അധ്യാപകരും ക്ലാസ്മുറികളില്‍ കൊല്ല 
പ്ലെട്ടവരും ക്യാമ്പസ്‌ ഇലക്ഷനില്‍ കൊല്ലപ്പെടുന്ന പ്രൊഫ 
സര്‍മാരും പ്രതിനിധാനം ചെയ്യുന്നത്‌ അമിതമായി രാഷ്ട്രീ 
യവല്‍ക്കുരിക്കപ്പെട്ട അധ്യയന രംഗമാണ്‌. 
അധ്യാപകന്‌ രാഷ്ദ്രീയമാകാമോ.- 

രാഷ്ട്രീയം എന്നത്‌ രാഷ്ട്ര പുനര്‍ നിര്‍മ്മാണത്തിന്‌ ഉത 
കുന്നത്‌ എന്ന ഉദാത്തമായ ആശയവുമായി ബന്ധപ്പടുത്തി 
ചിന്തിക്കുമ്പോള്‍ അദ്ധ്യാപകനും മറ്റെല്ലാവരെയും പോലെ 
രാഷ്ട്രീയ ചിന്തകളും പക്ഷവും ആവാം. പക്ഷേ ഇന്ത്യയില്‍ 
നിലനില്‍ക്കുന്ന വിലകുറഞ്ഞ രാഷ്ട്രീയ വ്യവഹാരരംഗത്തെ 
അധ്യാപകന്‌ സജീവമായി ഭാഗഭാക്കാവാനുള്ള ഒരു രംഗ 
മായി കരുതേണ്ടതല്ല. സ്വാത്രനത്യസമരത്തെ പോലെ അധ്യാ 
പകന സമൂഹക്രിയയില്‍ ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം 
വച്ച്‌ ഇടപെടേണ്ട ഒരു അടിയന്തര സാഹചര്യം ഇപ്പോഴില്ല. 
അതുകൊണ്ടുതന്നെ ട്രേഡ്യൂണിയന്‍ രംഗത്തെപ്പോലെ 
രാഷ്ട്രീയോദ്ദേശം വച്ചുള്ള ഒരു ഇടപെടല്‍ അധ്യയന 
രംഗത്ത്‌ ആശാസ്യമല്ല. ദൌര്‍ഭാഗ്യവശാല്‍ പല സംസ്ഥാന 
ങ്ങളിലും, പല രാഷ്ട്രീയപാര്‍ട്ടികളുടെയും അവിഹിതമായ 
ഇടപെടലുകള്‍ അധ്യാപക - വിദ്യാര്‍ത്ഥി ബന്ധങ്ങളില്‍ 
വിള്ളല്‍ വീര്‍്ത്തുന്നുണ്ട്‌. 


വിദ്യാര്‍ത്ഥി രാഷ്ട്രീയവും, അധ്യാപക--വിദ്യാര്‍ത്ഥി ബന്ധവും 
കോളേജ്‌ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ രാഷ്ട്രീയം ആകാമോ 

എന്നതിനെപ്പറ്റി ഗഹനമായ ചര്‍ച്ചകള്‍ നടക്കുന്ന കാലമാണിത്‌ 

പഴയകാല ചരിത്രത്തില്‍ നിന്നും കാണാവുന്നത്‌ വിദ്യാര്‍ത്ഥി 


കളുടെ പ്രതികരണശേഷിയും, സ്ത്യസന്ധതയും, 
ആര്‍ജ്ജവവും, ആത്മാര്‍ത്ഥതയും അന്യായ 
്ങള്‍ക്കെതിരെയുള്ള ധാര്‍മ്മിക സമരങ്ങളുടെ 
മുന്നേറ്റമായി വിജയിപ്പിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ടെന്നു 
ള്ളതാണ്‌, വളര്‍ന്നു വരുന്ന വിദ്യാര്‍ത്ഥികള്‍ (കോ 
ളേജുകളില്‍) ചരിത്രവും, സംസ്കാരവും എല്ലാം 
പഠിച്ചുകഴിയുമ്പോള്‍ സ്വാഭാവികമായും സാമൂഹി 
കപുരോഗതിയുടെ ചാലകശക്തിയായി മാറാവുന്ന 
താണ്‌. വിദ്യാര്‍ത്ഥി സംഘടനകള്‍ക്ക്‌ ഉത്തരവാദി 
ത്തത്തോടുകൂടി പ്രവര്‍ത്തിക്കാനാവും. ദയര്‍ഭാഗ്യ 


36 


Contradictions] 





വശാല്‍ പല വിദ്യാര്‍ത്ഥി സംഘടനകളും, ഉത്തരവാദിത്ത 
ബോധവും, സംസ്ക്കാരവും ഉള്ള നേതൃത്ത്വത്തിന്റെ 
അഭാവം കൊണ്ട്‌ വീര്‍പ്പുമുട്ടുകയാണ്‌, അധ്യാപകനോടുള്ള 
പെരുമാറ്റത്തില്‍ ബഹുമാനവും വിധേയത്വവും പ്രകടിപ്പി 
ക്കാന്‍ ഉള്ള പ്രേരണ സ്വന്തം പെരുമാറ്റത്തിലൂടെ നല്‍കുന്ന 
വിദ്യാര്‍ത്ഥി നേതാക്കള്‍ കുറഞ്ഞുവരുന്നു. വിദ്യാര്‍ത്ഥികളി 
ലുണ്ടാവുന്ന അരാഷ്ട്രീയ ചിന്തകളും അതിന്റെ മറവിലൂടെ 
നുഴഞ്ഞുകയറുന്ന സാമ്പത്തിക വര്‍ഗീയ താല്‍പര്യങ്ങളും 
അധ്യാപകവിദ്യാര്‍ത്ഥി ബന്ധത്തില്‍ വിടവും, അകല്‍ച്ചയും 
സൃഷ്ടിക്കുന്നു. നിയോ ലിബറല്‍ സാമ്പത്തിക ക്രമത്തിലൂടെ 
ഉണ്ടായിട്ടുള്ള വരുമാന വര്‍ദ്ധനവും, ജോലി സാഹചര്യവും, 
ജോലി ലഭ്യതയുടെ ആധിക്യവും അധ്യാപകനെ ഒരു 'ഉപ 
കരണം' (1001) മാത്രമായി കാണാന്‍ വിദ്യാര്‍ത്ഥിയെ പ്രേരി 
പ്പിക്കുന്നു. തുടര്‍ പരിശീലനത്തിന്റെ അഭാവത്തിലൂടെ 
വരുന്ന നിലവാരതകര്‍ച്ച കുറേ അധ്യാപകരെയെങ്കിലും 
വിദ്യാര്‍ത്ഥികളുടെ മുമ്പില്‍ പരിഹാസപാത്രമാക്കി മാറ്റുന്നു. 
എന്‍ജിനീയറിംഗ്‌ കോളേജുകളുടെ കാര്യത്തില്‍ ഇത്‌ വളരെ 
പ്രസക്തമാണ്‌. 

പരിഹാരമാര്‍ഗങ്ങള്‍ 


"Teacher is the candle who light other by consuming 
himself എന്ന ആദര്‍ശ പരിവേഷത്തിലേക്ക്‌ ഉയരാന്‍ 
ഇന്നത്തെ അധ്യാപകന്‌ ആവില്ല. പലതരത്തിലുള്ള ഘടക 
ങ്ങളും ഇതിന്‌ തടസം നില്‍ക്കുന്നു. താലിബാന്‍ എന്ന മനോ 
ഹരമായ പേര്‍ഷ്യന്‍ വാക്കിന്‌ ഇന്നു വന്നു ചേര്‍ന്നിരിക്കുന്ന 
അപചയം എന്തുകൊണ്ടാണെന്നും എല്ലാവര്‍ക്കും അറിയാം. 
സമൂഹ ജീവിയാണെന്ന തിരിച്ചറിവ്‌, സാമൂഹ്യമായുള്ള 
കൊടുക്കല്‍ വാങ്ങലുകള്‍, സാമൂഹ്യ ബോധവും കടപ്പഠ 
ടും, മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നും മറ്റുള്ളവര്‍ക്കും 
തങ്ങളെപ്പോലെ ജീവിക്കുവാന്‍ എല്ലാ അവകാശവും ഉണ്ട്‌ 
എന്ന തിരിച്ചറിവ്‌, തുടങ്ങിയ കാര്യങ്ങള്‍ അധ്യാപകനും 
വിദ്യാര്‍ത്ഥിയും ഒരുപോലെ മനസ്സിലാക്കണം. സ്വാര്‍ത്ഥത, 
വര്‍ഗീയത, സാമ്പത്തിക താല്‍പ്പര്യങ്ങള്‍ എന്നിവയില്‍ 
നിന്നും മാറി ആത്മാര്‍ത്ഥമായ സമീപനം രാഷ്ട്രത്തിനും, 
സമൂഹത്തിനും, കുടുംബത്തിനും ഉതകുന്ന രീതിയിലാവണം 
തങ്ങളുടെ പ്രവര്‍ത്തികള്‍ എന്ന മൂല്യബോധം ആണ്‌ ഇന്ന്‌ 
ആവശ്യം വേണ്ടത്‌, 

സാങ്കേതികരംഗത്തെ വിദ്യാര്‍ത്ഥിയെ സംബ 
ന്ധിച്ചടുത്തോളം അധ്യാപകന്‍ ഒരു ഉപകരണം ആണ്‌. 


| വൈരുദ്ധ്യങ്ങള്‍ 


നേടിയ അറിവ്‌ പകര്‍ന്നു കൊടുക്കുന്നതിനൊപ്പം പുതിയ 
അറിവുകള്‍ സ്വയം നേടാനും, പുതിയ അറിവുകള്‍ നേടാന്‍ 
വിദ്യാര്‍ത്ഥിയെ പ്രാപ്തരാക്കാനും അദ്ധ്യാപകന്‌ കഴിയണം. 
ആരു വഴിയെ ബഹുമാനം ആര്‍ദജ്ജിക്കാനും സ്വയം നില 
നില്‍ക്കാനും കഴിയു. പാഠ്യവിഷയങ്ങള്‍ കൂടാതെ സ്വാനു 
ഭവം വിദ്യാര്‍ത്ഥികളോടു പങ്കിടാനും, പഠിപ്പിക്കുന്ന വിഷയ 
ത്തോടു ആഭിമുഖ്യം ജനിപ്പിക്കാനും, സാമൂഹത്തിന്റെ പ്രശ്‌ 
നങ്ങളോട്‌ പ്രതികരിക്കുകയും, ഇടപെടുകയും കുറഞ്ഞ 
പക്ഷം സാമൂഹിക പ്രശ്‌നങ്ങളെക്കുറിച്ച്‌ ബോധവാന്മാരാക 
maam സന്ദേശം നല്‍കുകയെങ്കിലും ചെയ്യാന്‍ 
ആത്മാര്‍ത്ഥതയുള്ള ഒരധ്യാപകന്‌ സാധിക്കും. അങ്ങനെ 
യുള്ള അധ്യാപകന്‌ വിദ്യാര്‍ത്ഥികളുടെയും സമൂഹത്തി 
ന്റെയും ബഹുമാനം ആര്‍ജ്ജിക്കാന്‍ കഴിയും. 

പഠന സരകര്യങ്ങളുടെ അഭാവം, ക്ലാസുകളുടെ ലഭൃത 
യില്ലായ്മ, അമിതമായ സമരം മുലമുള്ള ക്ലാസ്നഷ്ടം തുട 
ങ്ങിയവ മൂലം പല വിഷയങ്ങളും ഫലപ്രദമായി പഠിപ്പിക്കാന്‍ 
കഴിയാതെ വരുന്നുണ്ട്‌ അറിവ്‌ പകരേണ്ട അധ്യാപകന്റെ 
സഹായമില്ലാതെ തന്നെ പാഠ്യവിഷയങ്ങള്‍ പഠിച്ചുതീര്‍ക്കാന്‍ 
നിര്‍ബന്ധിതനാകുന്ന വിദ്യാര്‍ത്ഥിയ്ക്ക്‌ അധ്യാപകന്റെ ആവ 
ശ്യകത ബോധ്യപ്പെടാത്തത്‌ സ്വാഭാവികം തന്നെ അതോ 
ടൊപ്പം തുടര്‍പരിശീലനവും, പുതിയ വിഷയങ്ങളിലുമുള്ള 
അറിവിന്റെ അഭാവവും ഉള്ള അധ്യാപകരും സമാന്തര വിദ്യാ 
ഭ്യാസ മാര്‍ഗങ്ങളുടെ അതിപ്രസരവും, രാഷ്ട്രീയ ഇടപെട 
ലുകളും സാമ്പത്തിക താല്‍പര്യങ്ങളും പണത്തിന്റെ അതി 
പ്രസരവും, അധ്യാപകനെയും വിദ്യാര്‍ത്ഥിയെയും അറിവു 
നേടുന്നതിനായുള്ള പരസ്പരം ബന്ധത്തില്‍ നിന്നകറ്റുന്നു. 
കര്‍ശനമായ നിയമങ്ങളും വളരെ അയഞ്ഞ നിയമങ്ങളും 
നടപ്പാക്കുന്ന വിദ്യാലയങ്ങള്‍ രണ്ടറ്റത്തുമായി പ്രശ്‌നം ഗുരു 
തരമാക്കുന്നു. എന്തിനെയും ചോദ്യം ചെയ്യാമെന്നു കരുതുന്ന 
വിവേകമില്ലാത്ത വിദ്യാര്‍ത്ഥികളുടെ മനോഭാവത്തെയും, 
അനുസരണയും, വിവേകവും കുടുംബങ്ങളില്‍ നിന്നു ലഭി 
ക്കുന്ന വിദ്യാര്‍ത്ഥികളെയും ഇന്നത്തെ ക്യാമ്പസുകളില്‍ 
കാണാം. തിരക്കുപിടിച്ച ജീവിതവും, അമിതമായ ജീവിത 
വ്യഗ്രതയും ആദ്യം പറഞ്ഞ വിഭാഗത്തിന്റെ എണ്ണം കൂടാന്‍ 
ഇടയാക്കുന്നുണ്ട്‌. എന്‍ജിനീയറിംഗ്‌ വിദ്യാര്‍ത്ഥികളില്‍ അടു 
ത്തകാലത്തായി കണ്ടുവരുന്ന ചില അപചയങ്ങള്‍, പണ 
ത്തിന്റെ പ്രലോഭനം, ജോലിയുടെ അമിത ലഭ്യത, സാമൂഹ്യ 
ബോധമില്ലായ്മ എന്നിവയാണ്‌. പണം കൊണ്ടു എന്തുമാകാം 
എന്ന സന്ദേശം പലരംഗത്തു നിന്നു ലഭിച്ചുകൊണ്ട്‌ എന്‍ജി 
നീയറിംഗ്‌ രംഗത്തുവരുന്ന ധാരാളം വിദ്യാര്‍ത്ഥികളുണ്ട്‌. 
അതിനനുസൃതമായ കലാലയ സാഹചര്യങ്ങളും കുടുംബ 
സാഹചര്യങ്ങളും കുറെപ്പേരുടെ കാര്യത്തിലെങ്കിലും നില 
നില്‍ക്കുന്നു. 

തിരുത്താനാവത്ത ഇത്തരം മനോഭാവങ്ങളുമായി ഉദ്യോ 
ഗരംഗത്തേക്കും സമൂഹ രംഗത്തേക്കും കടക്കുന്ന ഇന്നത്തെ 
ചില വിദ്യാര്‍ത്ഥികളെങ്കിലും സമൂഹത്തിന്റെ നല്ല രീതിയി 
ലുള്ള വളര്‍ച്ചയ്ക്ക്‌ വലിയ ഭീഷണിയാവും അധ്യാപക 
വിദ്യാര്‍ത്ഥി ബന്ധത്തെ മാത്രമല്ല മൊത്തം സമൂഹഘട 
നെയെ തന്നെ ബാധിക്കുന്ന ഇത്തരം പ്രവണതകളെ ഒരു 
പരിധിവരെ തടയാന്‍ ഉത്തരവാദിത്വ ബോധമുള്ള സമൂഹ 
ത്തിനാവും. 








Conrradictions| 


ഓരോ താമു?ന്ന്ഷും സാധ്യതകള്‍ നക്കുന്ന... 

തു a2um7on$ o122066019 9796 mise 21526090970: ഒരുകൂട്ടം സൃഷ്ട?കളറുട്ട്‌ 
9803 „629 ооподео 839205 m760200&20625266786 പെടാത്തതുകൊഭൊക്‌ര?ക്കാം 
DOUBS) AMIE 103297 2339990 27) e2e?e2 447 2475903. 

MIAN JEM, MIRINS UI ADNE 22017695 കൂട്ട?ച്ചേരക്കാം...... 


38 


ENGINE 





ഒരിക്കല്‍ മനുഷ്യനും ഒരു എഞ്ചിനാകും 
അന്ന്‌ എന്‍ജിനിയര്‍ അപ്രസക്തനാകും 
അങ്ങനെ എഞ്ചിനും എന്‍ജിനീയറും തമ്മിലുള്ള 
വൈരുദ്ധ്യങ്ങള്‍ വെളിഷെടും 


TeKnical 


D 





Conrradictions| 


xong 


പത്തു വിപ്ലവങ്ങള്‍ 


Е say the world is changing but what 
is actually changing is the technology that 
runs the world. The changes are so vast 
and rapid that it has come to affect almost 
every nook and corner of the world and 
every single person living in it. 
Technologies are getting outdated very fast 
and newer and better ones are evolving 
every single day. Yet some of these have 
affected common people like us more than 
others. So here let us go through 10 such 
technological revolutions that have 
affected the middle class and students. 
Mobile phones 

Mobiles can be named one of the greatest 
technology that has effected common 
mans life like none other especially in India. 
It has become so common that every 
second person you meet on the street can 


be seen carrying one. It has various 
features like sms,mp3, video, games, 
camera, browsers ete over landline 
The mobile phones are becoming 
cheaper and cheaper each day and 
more and more features are being 
added to it. 

Automatic Teller Machine 

Money was never accessable more 
easily. Earlier it meant going to a 
bank and waiting in queue. With the 
ATMs all this have changed .you 
simply have to go to any ATM 
counter, swipe your card, enter your 
amount and out comes all the money 
you need. In spite of fear of security 
ATMs have become very famous 
mainly because of easy operation and 





40 


Prageeth k.| 7 Electrical 


with ATM counters available almost 
everywhere ATM's can definitely be named 
as one of the greatest technological 
revolutions that have affected common man. 
Portable storage devices 

A few years back data transportation would 
have meant writing data into a CD or DVD 
and taking care that the disc doesn’t get 
scratched or anything...all this has changed 
with the advent of portable memory devices. 
A single pen drive the size of our thumb 
can store ly up to 8Gb of data and that 
too can be erased and rewritten as many 
times as needed...nowadays portable hard 
capable of storing up to 540GB data is 
available at a affordable price....So the entire 
concept of hard disk has changed .... 
Social networking 

Orkut, Facebook, Hi5 etc are some of the 
sites that most of us would have used for 
sure. These are very famous for they belong 
to a group of sites for social networking. 
Never would anyone have thought of being 
able to get in touch with their old friends 
and classmates so easily and simple. Earlier 
it meant having to find their addresses and 
sending lots of mail not even being sure 
whether that mail address was right...Such 
sites provide a platform for people with 
common interest and views to become 
friends and interact with each other...... all 
this proves that social networking is indeed 
a technological revolution ... 

Wikipedia 

Nowadays seminars and reports have 
become a very simple and easy thing..... all 
thanks to net and particularly 
Wikipedia...earlier seminars and project 








വൈരുദ്ധ്യങ്ങള്‍ 





meant weeks of referring books and 


journals...but with the coming of Wikipedia 
you simply have to login to Wikipedia and 
you get a very detailed information about 
your topic the very moment you type in your 
topic. Wikipedia is a very clever technology 
that relies on information from everyone thus 
creating a database that can be otherwise 
very difficult to obtain... 

Laptops 

A few years back a laptop would have meant 
a very rich person. Even a desktop was rare. 
But now laptops have become very common 
mainly due to the fall in its price. Nowadays 
laptops have got all the features present in 
desktop with the extra advantage of 
mobility. So everything that can be done 
on a desktop can be achieved with a laptop. 
They have become smaller, sleeker with 
lesser power consumption. The LCD screen 
reduces its power consumption. Newer 
highly powerful batteries have been 
developed that can give a backup of 18-19 
hours. 

Video sharing sites 

You wake up one morning and suddenly you 
feel like watching your favorite video, what 
you do is simply login to YouTube or 
Metacafe and search for your video .... Video 
sharing sites are one of the most amazing 
technology which has evolved in few years. 
You can even upload any of your favorite 
video through such sites..This has evolved 
as a vast publicity media.lf you have a 
program u want to give publicity just create 
a video of this program and then upload it 


into YouTube and thus it can been seen by 
everyone in the world...... 

Torrent 

It is a new technology which is used for 
sharing of files directly from our system 
through internet. It is based on peer to peer 
technology. Torrent has made downloading 
a very easy and efficient task. You simply 
have to download the torrent file for the 
required video or software and drag this file 
onto software like utorrent or bit torrent and 
then just start downloading.This is a 
technology that is mainly used for 
downloading everything from software, 
ebooks to movies nowadays. 

Hybrid electric vehicles 

Nowadays the cost of petrol and diesel is 
rising. The people most affected by such a 
thing are the people with vehicles. Not just 
that, the fact that major part of the 
environmental pollution is caused by internal 
combustion engine is a factor that is leading 
to the death of the automobile industry based 
on these fuels. The solution to this has come 
in the form of hybrid electric vehicles. This 
concept reduces the pollution as it uses a 
battery to drive the motor coupled to the 
shaft of the vehicle and when brakes are 
applied „the motor acts as a generator and 
the energy is stored back into the battery. 
One thing is for sure and that is that hybrid 
electric vehicles are here to stay ... 

F M radio 

It can be better called the resurrection of 
radio. At a time when TV had almost lead to 
the death of radio there came F M and this 
was the come back of radio.FM radio has 
become so famous that now mobile phones 
are selling it as a added feature. Just tune 
into your favorite channel and hear everything 
from non stop music to news to silly talk. 
Recently it has came to Kerala in the form 
of many FM channels like Radio Mango,Best 


FM,Club FM 
FM 


etc. The thing about 
is that though it is gaining 


popularity at present its future cant 
be guessed but....... looks like it is 
here to stay 


C] Pa = 
а Е. 57 b 
e NZ 

Ta 


ip $ 





Conrradictions| 


കമ്പ്യൂട്ടറുകള്‍ക്ക്‌ 
еее: [о 


AMD Sempron at Rs. 13,990 
P4 Dual Coreat Rs. 17,990 
Core2 Duo PCat Rs. 19,990 


— 7n Dress Land 


Орр. Baselius College, Good Shepherd Road 
Makil Centre, Kottayam. Ph: 2300401, 94470 23404 








പോസ്റ്ബോക്സ്‌ ॥ 


കോണ്‍ക്രറ്റ്‌ 


ഗര?രകൃള്‍ 











| വൈരുദ്ധ്യങ്ങള്‍ 


OPEN , 
Sg Т) 


@zo0an SOURCE 


THE BEGINNING 


It all began with a group of computer enthusiasts 
or "Hackers" as they were known better, at the AI 
Lab of MIT. The community at the MIT Al Lab was 
a small group of programmers who improved code 
by passing it back and forth; in other words, the 
group's software development basis was open source. 

Software was produced largely by academics and 
corporate researchers working in collaboration and was 
not itself seen as a commodity. Operating systems, 
such as early versions of UNIX, were widely 
distributed and maintained by the community of 
users. Source code, the human - readable version of 
software, was distributed with software because users 
frequently modified the software themselves to fix bugs 
or add new functionality, and because programmers 
couldnt possibly create executable machinecode for 
the wide variety of hardware that existed. Thus in 
this era, software was free in a sense, not because of 
any concerted effort by software users or developers, 
but rather because software was developed by the user 
community. 

In the carly 1980s, the community at MIT Al 
Lab began to collapse, due in part to computer 
architechture advances that rendered ITS 
(Incompatiable Timesharing System) obsolete. 
Computers that were replacing MIT's PDP -10s had 
their own operating systems, but none were open 
source. Even getting an executable copy meant signing 
anon -disclosure agreement. 

At the same time that ITS became obsolete, the 
AI Lab community also disbanded. One of the first 
people to move away was Brian Reed of Carnegie 
Mellon University. Instead of sharing his text - 


Joseph Pradeep Babu | 5 Computer 





у 


Operating systems, such as early 
versions of UNIX, were widely 
distributed and maintained by the 
community of users. Source code, 
the human - readable version of 
software, was distributed with 
software because users frequently 
modified the software themselves 
to fix bugs or add new 
functionality, and because 
programmers couldn't possibly 
create executable machinecode 
for the wide variety of hardware 
that existed. Thus in this era, 
software was free in a sense, not 
because of any concerted effort 
by software users or developers, 
but rather because software was 
developed by the user 
community. 


43 


formatting program Scribe, with the AI Lab 
community, he sold it to a commercial company, 
which altered the code to insure profits rather than 
communal improvements. Soon, spin - off companies 
began breaking away from the commu: ventually, 
nearly all of the programmers were hired away to work 
on commercial software projects. 

Richard Stallman was left with 3 choices : 

"One : join the proprietary software world, sign 
the non disclosure agreements and promise not to 
help his fellow hackers. Two: leave the computer field 
altogether. Or three, look for a way that a programmer 
could do something for the good. He asked himself, 
was there a program or programs he could write, so 
as to make a community possible again?". 

The GNU Project 

In 1983, Richard Stallman launched the GNU 
Project ro write a complere operating system free from 
constraints on use of its source code. Particular 
incidents that motivated this include a case where a 
printer wouldn't work and its users couldn't fix the 
problem because the scource code was withheld from 
them. The final impetus, however, for the GNU 
project and its mainfesto was a disagreement between 
Stallman and Symbolics, Inc. over Stallman's access 
to changes Symbolics had made to a program he 
wrote. 

Soon after the launch, he coined the term “free 
software” and founded the Free Software Found: 
to promote the concept and a free software definition 
was published in February 1986. 

The initial plan for GNG was to be mostly Unix - 
compatible, while adding enhancements where they 
were useful. By 1990, the GNU system had an 
extensible text editor (Emacs), a very successful 
optimizing compiler (GCC), and most of the core 
libraries and utilities of a standard Unix distribution. 
As the goal was to make a whole free operating system 
exist - rather than necessarily to write a whole free 
operating system - Stallman tried to use existing free 
software when possible. In the 1980s there was not 
much free software, but there was the X Window 
System for graphical display, the Tex typesetting 








system, and the Mach micro kernel. These 
components were integrated into GNU. 
The main component still missing was the 
kernel. A kernel is the core of an operating 
system “that provides basic services for all 
other parts of the operating system” 
("Kernel"). Stallman's team began work on a 
kernel in 1990, called Hurd. However, work 
is progressing slowly. The design of the kernel 
was to be GNUS largest departure from 
“traditional” Unix. GNU's kernel was to be 


44 


Conrradicrions| 


multi - server microkernel, and was to consist of a set 
of programs called servers that offers the same 
functionality as the traditional Unix kernel. 
Development progress of the Hurd became very slow 
due to ongoing technical issues. 

Despite an optimistic announcement by Stallman 
in 2002 predicting a release of GNU/ Hurd, farther 
development and design are still required. The latest 
release of the Hurd is version 0.2. It is fairly stable, 
suitable for use in non - critical applications. As of 
2005, Hurd is in slow development, and is now the 
official kernel of the GNU system. 

Linux 

MINIX (Mini Unix), a Unix - like system intended 
for academic use, was released by Andrew S. 
Tanenbaum in 1987. While source code for the 
system was available, modification and redistibution 
was restricated (that is not the case today). In addition, 
MINIX’s 16-bit design was not well adapted to the 
32- bit design of the increasingly cheap and popular 
Intel 386 architecture for personal computers. 

In 1991, Torvalds began to work on a non- 
commercial replacement for MINIX while he was 
attending the Univesity of Helsinki. This eventually 
became the Linux kernel. In 1992, the completed 
Linux kernel was combined with the incomplete GNU 
operating system, resulting in a working open source 
operating system. According to Stallman, “It is due 
to Linux that we can actually run a version of the 
GNU system today”. In later years, this combination 
of GNU and Linux along with other free software 
exploded in popularity and became commonly known 
simply as Linux. 

After the Linux kernel became usable, Linux 
became the most common host for GNU software. 
The GNU project coined the term GNU/Linux for 
such systems. 

The Present 
Free Software Foundation (FSF) 

Soon after the launch of his GNU project, 
Richard Stallman coined the term “free software” and 
founded the Free Software Foundation to promote the 
concept and a free software definition was published 
in February 1986. The FSF recommends using the 
term “free software” and never “open source software” 
because that term and the associated marketing 
campaign focuses on technical issues and avoids talking 
about the value of freedom. “Libre” is used to avoid 
the ambiguity of the word “free”. However, libre is 
mostly used within the free software movement. 
What is ‘free software’.....? 

The first formal definition of free software was 
published by FSF in February 1986. That definition, 
written by Richard Stallman, is still maintained today 





| വൈരുദ്ധ്യങ്ങള്‍ 


and states that software is free software if people who 
receive a copy of the software have the following four 
freedoms: 

Freedom 0 : The freedom to run the program for 
any purpose 

Freedom 1 : The freedom to study and modify the 
program 

Freedom 2 : The freedom to copy the program so 
you can help your neigbhor 

Freedom 3 : The freedom 
to improve the program, 
and release your 
improvements to the 
public, so that the whole 
community benefits. 

Freedoms 1 nd 3 require 
source code to be available 
because studying and 
modifying software without 
its source code is highly 
impractical. 

Thus, free software 
means that computer users 
have the freedom to 
cooperate with whom they 
choose, and to control the 
software they use. To 
summarize this into a 
remark distinguishing Libre 
(freedom) software from 
gratis (zero price) software, 
Richard Stallman has long 
said: “Free software is a matter of liberty, not price. To 
understand the concept, you should think of ‘free’ as 
in ‘free speech’, not as in ‘free beer’. 

Free software (foundation) is a huge international 
effort, producing software used by individuals, large 
organizations, and governmental administrations. Free 
software has a very high market penetration in server 
- side Internet applications such as the Apache web 
server, My SQL database, and PHP scripting language. 
Completely free computing environments are available 
as large package of basic system software such as the 
many Linux distributions and FreeBSD. Free software 
developers have also created free versions of almost all 
commonly used desktop applications such as web 
browsers, office productivity suites, and multimedia 
players. It is important to note, however, that in many 
categories, free software for individual workstation or 
home users has only a fraction of the market share of 
their proprietary competitors. Most free software is 
distributed online without charge. or off - line at the 
marginal cost of distribution, but this is not required, 
and people may sell copies for any price. 


The economic viability of free software has been 





recognized by large corporations such as IBM, Red 
Hat, and Sun Microsystems. Many companies whose 
core business is not in the IT sector choose free software 
for their Internet information and sales sites, due to 
the lower initial capital investment and ability to freely 
customize the application packages. Also, some non - 
software industries are beginning to use techniques 
similar to those used in free software development for 
their research and development: scientists, for example, 
are looking towards more open 
development processes, and 
hardware such as microchips are 
beginning to be developed with 
specifications released under 
copyleft licenses. Creative 
Commons and the free software 
movement. 

In August 1999, Sun 
Microsystems released the Star 
Office office suite as free software 
under the GNU Lesser General 
Public License, The free software 
version was renamed Open 
Office. org., and coexists with 
Star Office. 


In May 8, 2007, Sun 
Microsystems released the Java 
Development Kit as Open JDK 
under the GNU General Public 
License. Part of the class library 
(4 % of it) could not be released 
as open source due to them being 
licensed to other parties and were 
included as binary plugs. Because of this, in June 2007, 
Red Hat launched Iced Tea to resolve the encumbered 
components with the equivalents from GNU class 
path implementation. Since the release, most of the 
encumbrances have been solved, leaving only the 
audio engine code and colour management system 
(the latter is to be resolved using Little CMS). 


Google, one of software gaints, specialized in the 
field of online search and other web applications, have 
embraced the philosophy of Free Software and they 


are promoting their projects as open source. Their 


product line mainly comprises of the frec 
software. 


Venezuela implemented a free software 
law in January 2006, Directive 3.390 
mandated all government agencies to migrate 
to free software over a two year period, In 
the USA, there have been efforts to pass 
legislation at the state level encouraging use 
of free software by state govenment agencies. 


Similarly the Government of Kerala has 
also implemented Computer education up 


45 


to secondary level in Linux platform. IT @School 
Mission, sponsored by the Stat, has implemented 
a minimalist Debian based Operating system for 
teaching. 
The Future 
Innovation 

Open - source software has often been accused 
of being more derivative than innovative. This is 
true го some extent, mostly in the desktop arena. 
However, one should not overlook the many 
innovations that have come, and continue tocome, 
from the open source world: 


GCC is a set of compilers for C and other 
languages, that supports more different processor 
architectures, for both native and cross - 
compilation, than any other compiler. 

The Linux kernel is available for nearly two 
dozen different major processor architectures more 
than most other operating systems. 

Mozilla Firefox is a Web browser which has 
managed to take increasing market share from 
Microsofts Internet Explorer, to the extent that 
version 7 of Internet Explorer offers many features 
similar to those already in Firefox. Firefox, however, 
copies many features from dosed - source browsers 
such as Opera. 

Beowulf MPI is an oepn- source framework 
used for building parallel - processing applicat 
that run on Linux and other UNIX - like operating 
systems. It has proved itself so powerful that 
Microsoft has adopted it as a crucial part of its 
own efforts to establish a presence in the 
supercomputing marker. 


The Gmail File system is a good example of 
the collaborative nature of much open source 




















Conrradictions| 


development. Building on FUSE (which allows file 
systems to be implemented in user space, instead of 
as code that needs to be loaded into the kernel) 
combined with libgmail, which is a Python library 
for programmatic access to a user's Gmail message store, 
the result is the ability to use to the multiple gigabytes 
of Gmail message space as a fileserver accessible from 
anywhere on the Internet. 


Perl, the pioneering open - source scripting 
language, made popular many features, like regular 
expressions and associative arrays, that were unusual 
at the time. The newer Python language continues 
this innovation, with features like functional constructs 
and class - dictionary unification. 

deraw is an open - source tool for decoding RAW - 
format images from a variety of digital cameras, which 
can produce better - quality output than the closed - 
source tools provided by the camera vendors 
themselves. 

Nicholas Negropontes $100 laptop will used Linux 
as its operating system. The decision was made after 
months of discussions with vendors of closed - source 
alternatives. 

‘A number of laptop models are available with a 
particular emphasis on multimedia capabilities, While 
these invariably come preinstalled with a copy of 
Microsoft Windows, some of them also offer an 
alternative “fast - boot” mode based on Linux. This 
gets around the long time it can take to boot up 
Windows. 

JACK is an audio- routing architecture that has 
been found sufficiently useful to be ported to Apple's 
Mac OS X. 

The LAMP, a solution stack of software, ususally 
free and open source software, used to run dynamic 
Web sites or servers. The original expansion is as 
follows. 

Linux, referring to the opeating system 

Apache, the Web server 

MySQL, the database management system (or 
database server) 

Perl, Python, and PHP, the programming languages 

The combination of these technologies is used 
primarily to define a web server infrastructure, define 
a programming paradigm of developing software, and 
establish a software distribution package. 

Open Source is the Future... 

The Age of Proprietary software is soon coming to 
an end as the recognition and awareness of Open 
Source is spreading through out the plane as wild fire. 
Even when the majority of the software market is 
controlled by the proprietary software companies, the 
Open Source movement is scaling new heights rapidly. 


Courtesy : The Internet. 


വൈരുദ്ധ്യങ്ങള്‍ 


лимо е о = 55 





— EARCH FOR ANONYMITY 





|! internet has given a person more power to reach out to millions but there are some 
governments who are cautious, or even hostile at the idea. They think that it is too 
democratic and dangerous. For example, Tunisia, a hot spot for holiday makers,censors 


and even locks up journalists and bloggers. 


Over 100 journalists or bloggers are locked up in jails in Tunisia every year just for 
criticizing the Tunisian president. There, the entire media is controlled by the powers. 


In Syria, a student, Mesud Hamid, posted photos on the net of Kurdish pupils demanding 
equal rights. He was arrested while taking an exam at the university. He was tortured, kept 
in a jail cell measuring one meter by two, for 15 months, without seeing sunlight. He then 


fled to France. 
How to remain anonymous? 


This is why the rights group called “ reporters 
without border “ have published ‘The hand of bloggers 
and cyber dissints’. The author tells us pretty technical 
as well as simple things to maintain your anonymity on 
the net. 


The first thing is not to mention your name any 
where. Even if you use a pen name, it is very easy to 
track you down. Even if you are not telling who you 
are, your computer is screaming your presence all over 
the net. 


This is why the rights 
group called “ 
reporters without 
border “ have 
published ‘The hand 
of bloggers and 
cyber dissints’. The 
author tells us pretty 
technical as well as 
simple things to 
maintain your 
anonymity on the net. 


47 


All the net connected computers are assigned 
an IP address, which acts as an address for your 
computer to receive the data which it requests or 
downloads. 


It can let people know which websites you have 
visited, which emails you have sent and which 
article you have posted but you can cover your 
tracks!! You can protect your anonymity by using 
a proxy. It is very simple, you can do it even if you 
are not a tech wizard. There are mainly two ways 
to doit. Firstis to use an open proxy. It is essentially 
a process in which you use the IP address of a PC 
else where in the web to do your surfing and 
emailing. You have to change your IP address to 
the one listed in various sites and you become 
anonymous. But it is usually blocked by the 
administrator after few days because they can also 
be used by hackers. The other option is to use a 
web based proxy site such as Anonymouse or 
Proxylog. No one would be able to trace the IP. 
because you are doing this through a proxy site. 
This is the method used by Chinese people to visit 
blocked websites. The drawback with proxies is 
that they can be blocked. 


Conrradictions| 


But for a very effective as well as technical way 
of staying anonymous is to use The Onion Router 
(TOR). This is so called because the data it sends 
between computers is encrypted in successive 
layers like that of an onion. The data also take an 
unpredictable path through all the proxies making 
up the TOR network. Each proxy peels off layer 
of encryption, revealing the next proxy it has to 
go to. The message can not be interpreted at any 
point to reveal the sender and recipient. 


In China, filter seek out certain words which the 
authorities consider contentious. If you want to put 
the word June 4", you put a comma or period in 
between ‘June’ and ‘ 4" , so that they are not one 
phrase and that helps this word to avoid detection 
by filter, as the filter works by phrases. If you put 
some kind of punctuation between your words, 
then they evade detection and reader can 
perfectly understand what you were saying. 


There is no sure shot way of remaining 
anonymous on the net, but if you are careful as to 
what you do, then you can cut down your chances 
of being caught. 





We offer short term courses for: 
C, C++, C#, VB, HTML, SQL Server, 
-Net, Java, J2EE & Web Page Designing 





LIVES 
GLOBALLY 


Shangri-La-Plaza, Near KSRTC, TB Road, KOTTAYAM Tel: 0481 2562313 


APTECH 


COMPUTER EDUCATION 


www.aptech-education.com 








വൈരുദ്ധ്യങ്ങ 


Suhas 





| a seminar on ‘Education System in India’ at 
Indian Institute of Science, Bangalore a few years 
back, a boy dressed in casuals stepped out of his car 
and entered the gate. He is stopped by the security 
personnel “this event is only for CEOs, you are a 
college boy". The boy smiled, picked up his cell phone 
and soon a whole swarm of organizers arrived at the 
entrance to usher him in. 





But then we really can't blame the security. Even the 
wisest of men probably wont guess that then 17-year 
old Suhas Gopinath can be the CEO and President 
of a Bangalore-based IT solutions company, Globals 
Inc, Suhas had actually been invited as one of the 
speakers at the seminar... Now at 21, his company 
has branches in over 11 countries, including Canada, 
Italy, UK, Germany, Spain and Australia apart from 
India and the US. Meet Suhas Gopinath, the world’s 
youngest CEO, 











At 22, Suhas Gopinath has an impressive job title: 
CEO of Globals Inc., his now multi-million- US-dollar 
company. Call him India’s Bill Gates, but Suhas 
started out much younger— when he was 14. 


Son of scientist M.R. Gopinath , the young Suhas 
wanted to be a veterinary doctor. However, his 
brother Sreyas inadvertently changed the course of 
his life when he took Suhas to a cyber café. Suhas 
was introduced to the virtual world for the first time 
and he was hooked. 








But web surfing in 1999 didn't come cheap; most 
cyber cafés charged Rs 100 an hour and pocket 
money being Rs 25 a month. Computers didn’t come 
cheap either, and his father was not ready to indulge 
his 13-year-old son. 


So, Suhas embarked on the perfect plan. He struck a 
deal with the owner of the cyber café—every 
afternoon, between one and four p.m, when the 
owner closes shop for his siesta, Suhas would keep it 
open and manage the place. 


In return, the owner had to let him use the Internet 
for those three hours free of cost. 


Speaks Out... 





It worked wonderfully well. Suhas studied 
programming languages through e-books and, 
within a year, he had designed his own website, 
coolhindustan.com. 


However, he did not have the USS 100 required 
to register his site. Not to be outdone, he asked a 
US-based company, Network Solutions, if they 


could help him with the money, in return 
for doing freelance website designing for 
them. They agreed, and were soon 
immensely impressed. 


49 


In August 2000, the company sent a ticket 
to Suhas to visit their offices in the US, 
and also gave him an enticing, offer: they 
would sponsor his formal education till he 
turns 18, provided he entered into a 
contract to work for them after that. 


At this point, Suhas realised that he could do it on 
his own. Unable to start a company in India duc 
to age restrictions, he registered Globals Inc. In 
the US, with the help of an American friend. 
Gopinath’s strategy was to target small and 
medium businesses in the US that didn’t have 
websites, and offered to design websites for them. 


“Today, Globals Inc. has offices in 11 countries,” 
he says. ISB and the IIMs 
discuss Gopinath’s sales 
strategies and, needless to say, 
he has won numerous awards. 


Yon bold the record for the 
youngest CEO in the world. 
What bas been your 
motivation? 


I was very much motivated by 
the success path of Mr. Bill 
Gates, At the age of 14, I 
established Globals Inc. with 
a primary motive to provide а 
platform to talented youngsters 
worldwide based on their skill sets and irrespective 
of their age and academics. Today, when I look 
back, I feel proud that, as an entrepreneur, I have 
been able to create job opportunities for more than 
600 talented youngsters worldwide. 





You must have faced many problems earlier on 
because of your age. How did you deal with them? 


“Because of my age and looks, I often used to 
land in embarrassing situations and do not know 
how to handle the confusion, yet most of times 
this was not that big a problem for example When 
I went to Islamabad, I delivered a lecture to 1,000 
students. Other speakers were 40-45 years old, and 
I was 20. The students were so responsive; there 
were no barriers between us at all. 


Bill gates is your inspiration. How did you feel upon 
meeting bim? 

It was my most memorable meeting to 
date. “I walked in to the room and he 
stood up and told me, “I should be afraid 
of you. Because I set up a company in my 
carly 20s and you did the same when you 
were 14.” “The 15-minute appointment 
went on for 45 minutes,” he says. 


50 


When boys your age were watching movies 
and playing games, you were planning and 
involving yourself to manage your 





Conrradictions| 


enterprise, do you feel you have missed certain 
things in life? 


At times, I repent that I am not a normal boy, 
enjoying a teenager’s carefree life. Most of the 
me I am forced to wear blazers and I am always 
nervous-about work or studies. As I got more 
terested in the company, my studies went for a 
toss. In my Class X exams I scored 80 per cent, 
but in I PUC could 
barely get 65 per 
cent. Even here I try 
and not bunk too 
many classes, but 
clients cannot be 
given lame excuses. 
When I have exams, 
I tell them I am 
unwell... But in the 
end of the day when 
I turn back and look 
at things, the 
sacrifices were all 
worth it. 

What are the future plans for Globals Inc? 


We are planning to start management consultancy 
the industry sector as well, There are plans to 
expand our services to non-IT areas by next year. 
Also we have plans to move to India. Nearly 75 
per cent of our clients are in America. It will be 
difficult working out of India. But if the State 
Government helps with infrastructure and land, 
maybe we can move in. 











You are actively involved in the cause for animal 
protection? What led you into it? 


As humans, we need to have some morality and 
ethics to give back to those innocent creatures 
from which we have taken and exploited for our 
comforts and needs. We need to utilize our 
telligence and resources in protecting innocent 
animals instead of applying the same intelligence 
to destruct animals. 








You are the inspiration of many young people in 
India who want to be entrepreneur, What would 
your message to them? 


I don’t think I am mature enough advice others, 
but if you have it in you, go for it. One should 
also make time to enjoy other things in life. With 
work, you get too busy to even repent. 


(Via email) 


വൈരുദ്ധ്യങ്ങള്‍ 


. What is a computer virus? It is 
Aradh S.| 7 Electronics first a program written for 2 













രുദ്ധ്യങ്ങള്‍ 


low a days the first question, that comes flying our way when we enter any cafe 
or a home to use their computer with a pen drive is "IS THERE ANY VIRUS INSIDE 
THAT". The look they give us when if by some chance their antivirus detects a 
virus, would make some people think that we had purposefully filled it with virus. Is 
this situation degrading the value of modern data transport technology. This is a 
issue that definitely needs discussion. 


First of all, we will have to admit the fact that 80% of the computer viruses are 
spreading through the pen drive and also that computer viruses have been our 
enemy from the days they were discovered. So in order to defeat our enemy, the 
first and basic thing we should know is to understand the enemy and its movements. 


What is a computer virus? It is just a program written for 2 purposes. One is 
intended as targeted machine attack which is not our discussion right now. Other 
one is just to prove the computer wizards knowledge to outbreak the wall or system 
protection. Computer virus usually has 3 steps to follow 


purposes. One is intended as 
targeted machine attack which 
is not our discussion right 
now. Other one is just to prove 
the computer wizards 
knowledge to outbreak the wall 
as system protection. 
Computer virus usually has 3 
steps to follow 


eu 


Conrradictions| 


With Best Compliments 


൫ SBT 


Pampady Branch 


Animation & 
Visual FX Careers 


don't come through Free Laptops & Discounts 


‘© DQ Entertainment (3D Animation) 
© Paprikaas (3D Animation) 

© Prasad EFX (Visual FX) 

© Prime Focus (Visual FX) 

© Punch Entertainment (Mobile Gaming) 
© LioN BRIDGE (E-Learning) & more 


EUM 
nie Towe 
KOTTAYAM | 04813291010 / 94465 32910 


Corporat 





വൈരുദ്ധ്യങ്ങള്‍ 





1) Hiding:- Itis just for the existence, It hides 
itself well in the infected system 


2) Spreading:- This is the most important 
Step that is to spread to as many 
systems as possible 
3) Payload:- It is the effect or the changes 
it makes to the system that made it our 
enemy. 
Considering the ease with a pen drive, it is a simple 
and efficient carrier between an infected and an 
non-infected system. Let's get into the details of 
this process. In the infected system, the virus 
process would be running, looking around and, 
checking whether any pen drive is connecting into 
the system. Once a pen drive is connected, it 
immediately completes two tasks 

1) Create an autorun.inf [we can call it as 
an agent which calls the virus program] 

2) Copy the virus program to the pen drive. 

This pen drive will be taken to the non-infected 
system after the desired data transfer. When it is 
executed the autorun will be connected to the new 
system automatically which calls the virus and thus 
starts the infection process. Infection is 
accomplished by three actions. 

1) Create a copy and most often a backup 
copy in our system folder. 

2) Register itself in window registry so that 
program get started each time 
computer starts 

3) Make itself hidden by disabling task 
manager, folder option, registry etc... 


Thus the process of checking for the pen drive 
continues ends and one more infected system is 
born and the cycle continues. As spreading is the 
most important property of this script, this is no 
more called a virus technically. It is called a worm. 
Worm is defined as a nagging program that just 
spreads and does nothing else. 

Almost all pen drive viruses are worms. Your data 
in pen drive is 10096 secure and free of virus script 
attachment and after reading this article, | am sure 
you won't delete your data inside the pen drive, 
just because it is infected. Whatever symptoms 
you see in the infected system like disabling task 
manger and folder option is only for the existence 
of the worm. If not it can be caught red handed by 
you. 

So we have come close enough in knowing the 
enemy process. Now we face the simple task of 
understanding it. 

Now we know that we have to kill the worm process 
before clearing the 3 actions, else they will be 
regenerated. You can use process explorers 
[Download it, In google type * Download Process 
Explorer’] to separate out and kill the process. 
But we know that it will be started again when the 
system is restarted. 

Now that we have got all its movements, we cut 
out its regeneration process by removing it from 
registry. It can be done by editing msconfig [run- 
>msconfig->startup->uncheck the virus process]. 
So step 2 is completed. You can use RRT- 
Remove Restriction Tool to clear out the existence 
symptoms [google it "Download Remove 
Restriction Tool]. So step 3 is completed. Step 1 
needs to be cleared, but we know copy of worm in 
the system file is just like a shooter without a gun 
as we have removed all the feeds to it. You can 
delete it as or leave it as such. You can prevent 
further infection by turning off pen drive 
autoplay.[in google "Turn off autoplay"]. 
So from now on you can enjoy clearing a 
virus on your own. Also you can welcome 
all pen drive but be sure to praise the 
programmer who provided us a specimen 
[which is no more an enemy] upon which 
we can experiment and succeed. 


53 





A flash back of a brief conversation 
which saved a project worth several 
thousands of crores, 20 years of hard 
work of hundreds of engineers and 
above all precious lives of hundreds 
of Bangaloreans. 


It was a bright sunny day and the Bangalore 
Sky was as clear as ever. India's most cherished 
dream the Light Combat Aircraft (LCA) was 
scheduled to reverberate the Bangalore sky for 
the 75" time for expanding its flight envelope .The 
airforce test pilot squadron leader Suneet Krishna 
was supposed to do the sortie. As part of the routine 
procedure, the briefing before the flight was held 
at 10:30 am at NFTC (National flight Test Centre) 
at the Bangalore HAL Airport. The test director 
described the test points to be covered for that 
particular flight. It involved certain Roller coasters 
maneuvering and Pull Ups at 15km altitude. All 
the system group engineers from landing gear, 
hydraulics, fuel system, engine, avionics ...... etc 
presented the graphs based on the 
previous flight and cleared the aircraft for 
the flight. After the briefing the system 
group engineers went to the telemetry 
control room to monitor their respective 
system paramaters on the computer and 
the pilot to the taxying point to have the 
final check on the aircraft.By that time the 
electrical and mechanical inpspections 
were over which was begun 5hrs back 
.Two fire engines and the ‘safety and 
rescue helicopter ‘ were positioned and 


54 


Conrradictions| 


J.K. Antony 
Lecturer, Mechanical Dept. 





the arakonam air force base was prepared to meet 
any emergency condition as part of the safety 
procedure 

After having the final visual inspection of the 
LCA, pilot entered into the cockpit asked the 
ground crew to connect the external Generator 
Power Unit and the ECS (Oxygen) line to the 
aircraft for starting the engine 

The time was running out and it was already 
12:05pm then 

Pilot: "I am setting the aircraft dock time tobe at 
12:05pm on 22™ Jan 2004 

Test Director: "Go ahead; carry out the 
communication checks with Air Traffic Controller 
(ATC) and telemetry 

(The pilot now seeks the permission to start 
and conveys the call sign for the aircraft as 'TD2" 
to ATC. The ATC person acknowledges it and 
assigns runway 27 for aligning the aircraft because 
the wind was blowing against the 270 *position) 

After getting permission to start the pilot checks 
with all the 13 system group engineers in the 
controlling room at the telemetry station 

Pilot: "Starting the JFS, Engine started, N2 is 
building up .All the warnings have disappeared 

(The JFS (jet fuel starter) is a mini jet engine 

which actually crank the main aircraft jet engine 
tostart,N2is the signature always used to refer to 
engine speed and expressed in percentage. By 
default prior to start there will be as many as 12 
warnings in the cockpit and once the engine 
reaches 70% of full speed it will disappear) 


വൈരുദ്ധ്യങ്ങള്‍ 


Pilot: Hydraulics reads 280 bar, O.K,Now starts P- 
bit 
Hydraulics Monitor: Confirms the pressure 

to be 280 bar 

(The hydraulic system is called the muscular 
system of aircraft. Without hydraulic system, 
aircraft is simply an immovable metallic bird) 

27 minutes later 

Pilot: P bit passed.’ No Go’ warning disappears 

(It is mandatory check done by the mission 
computer in which all the control surfaces are 
moved with servo jacks powered by hydraulic 
system) 

Pilot: Permission to roll? 

Telemetry: LG Go, Hydraulics Go, Electrical 
and finally Avionics Go 

(After checking their system parameters 13 
system groups give the final consent for take off 
by raising ‘GO’ signals like HYD GO,ECS GO etc. 
orally; pilot is now ready to take off) 

Pilot: ‘Releasing brakes, catching speed, CAS 
reads пом 60, 100,220, 240.........now 
rotating ow off the ground" 

(CAS means Calibrated Air speed, rotating 
means lifting the nose up) 

Pilot:;" NWS off, CAS is 300,Retracting the landing 
gear" 

(Landing gear means the three wheels plus the 
mechanism and it has to be retracted inside the 
body of the aircraft before the speed reaches 
450km/hr as otherwise it causes stability problems) 

After 11 seconds from the time of retraction 

Pilot:"l see 3 RED, Landing Gear up" 

Hydraulics Monitor: "THREE RED in my 
computer too" 

(Three RED indicates that all the three landing 
gears are up now and locked, it acts as a warning 
to the pilot that it has to be extended again before 
landing) 

The aircraft is now over ITPL (International 
Technological Park) and is heading towards 
Krishnagiri in Tamil Nadu to do the test points 

55 seconds later 

Hydraulics Monitor: “System 1 Isolation valve 
status is shown as RED.Hyd1 fail is flashed ” 

Pilot: Going to the hydraulics page. ..... Hyd Fail 
came, Audio warning also came.What shall | do?” 

Hydraulics Monitor: “Leakage of hydraulic 
fluid is suspected. Hydraulic System! is failed Pull 
the emergency landing gear on the left console 
and Land As Soon As Possible. Here after you will 
not have steering control and air brakes" 








(If there is leakage of fluid in the downstream 
of isolation valve ,a micro switch triggers a warning 
and hydraulic power will be restricted to the flight 
control system only) 

Pilot: “Pulling the Emergency Lever, Landing 
gears are coming down” 

After 9 seconds the landing gears are fully 
extended and locked ‘THREE GREEN’ signal 
came in the cockpit and in the computer at 
telemetry 

Hydraulic Monitor: confirms THREE 
GREEN’ 


Meanwhile Isolation Valve2 also has shown 
RED indicating HYD2 fail and the aircraft is 
subjectedto a very rare case of Double Hydraulic 
Failure: 





The pilot got panic and the controlling room was 
in atense mood 


Pilot:"What shall! do?" 


Hydraulic Monitor:" You will not have brakes, 
steering control. The landing is extremely 
dangerous. Means failure of back up second 
hydraulic system In case of landing switch off the 
engine as soon as you land 


(In the case of a double hydraulic 
failure, the pilot has only two options) to 
opt for ejecting out of the aircraft 2) to 
land without brakes and steering control 
which is almost equal to choosing death. 
If he opts for the former case, the aircraft 
loaded with 2950 kg fuel will explode like 
abomb in the crowded Bangalore city and 
the result is unimaginable. If the message 
for pulling the emergency landing was not 
given he could not have even made a 
thought for his landing and the former 


98 


was the only option.. The reaction time available 
was only 35 seconds) 

The pilot chose to land. The Bangalore Airport 
was asked to close for other flights and diverted 
to Chennai, about 14 fire engines were positioned 
along the runway and the full medical term were 
ready 

Pilot:"Aligning the aircraft, CAS is now 330km/hr, 
ready to land" 

(Anxious moments were there for all those in 
the controlling room especially for the hydraulics 
group, everybody sought the help of all known 
gods) 

Pilot: “ Touching the ground now........severe 
vibration ............... lowering the nose ........ now 
switching off the engine ...... chute deployed” 

The aircraft was moving in a zig zag path but 
fortunately the brake parachute worked which has 
failed many times in earlier flights, The aircraft 
almost went out of the runway but able to be 
stopped and the victory sign was raised in the 


Conrradictions| 


controlling room though the landing gear was 
damaged critically 

The pilot was admitted to hospital because of 
fear and could not speak even a word for two days! 

Later on investigation it was found that hydraulic 
fail has happened because of leakage from one 
among the 63 hoses in the aircraft. The leaking 
fluid from one hose at 280 bar pressure acted 
like a LASER and pierced the emergency hose 
resulting in a double hydraulic failure 

As on today, LCA, The Light Combat Aircraft 
which is the lightest aircraft of its kind in the world 
has completed 912 flights starting from the maiden 
flight On Jan 04 2001. Of Course, 22 Jan 2004 will 
be remembered in the Indian aviation flight testing 
history as itwas the day in which the most difficult 
and risky emergency landing was carried out 
safely. These kind of situations cannot be avoided 
because the LCA project, the biggest project 
DRDO has ever under taken was conceived and 
made its flight at a time when India could not 
produce a car engine indigenously . 


MULTIMEDIA 
(MDMA,DADA,DMA,DWA, MAYA, 3ds MAX, FLASH etc..) 


SE T VP SI 
a (AUTOCAD,ARCHI CADD,PRO-E,etc...) 


SOFTWARE COURSES 
(MSC,PGDCA,DCA,PGDIT,DGIT,C,C^* JAVA,VB etc..) 


INDIAN / FOREIGN ACCOUNTING 
(TALLY,DACEASY,PEACHTREE,DIFA,DCAP etc.) 














gu Q 


G-TEC COMPUTER EDUCATION 
ISO 9001-2000 CERTIFIED 

IInd Floor, Pezhamattom Building, 

N.H.220, PAMPADY. Ph: 2508136 





INDIA SHARJAH DUBAI IRAN SINGAPORE QATAR BAHRAIN 


വൈരുദ്ധ്യങ്ങള്‍ 


Arun Purushothaman | 7 Computer 


AME ON... 


HEN my dear friend , who happens to be the magazine editor of our college asked me 

to write an article on like anything , 1 searched and searched for a topic. Finally I realized that 
why shouldn't I write about something I like doing the most(when I am not watching movies).So 
here I am writing about gaming. 

Most of us would be aware of the fact that game industry is one of the growing money pullers of 
our time. Now the question comes why? Why do people spend large amount of money just to stare 
into the monitor for hours and frantically press the keyboard or joystick. I think the answer lies in 
the word “fun” or maybe much more... 


The achievement of being the world's first video game goes to “Tennis for Two" and the first game 
intended for a computer goes to “Spacewar!". We have covered huge grounds since then when we 
reach at games like GTA 4, Assasins Creed and Crysis. Speaking of gaming consoles apart from the 
ever present ever reliable and ever favorite PC, the first commercial gaming console was “Odyssey”. 
Then came Nintendo with Gameboy and its successors which popularized the console gaming. And 
then again the technology has advanced a lot and we have the PS3 , Xbox 360,and Nintendo Wi 


Now that the boring part of game evolution is over lets think about the actual act of gaming. Why 
do people play video/computer games Why spend hours straining vour eyes and damaging them in 
the act, The most basic reason may be the fun part. Its great fun killing hordes of enemies, leaping 
from platform to platform, driving cars and so on. But is that all??1 think there is more to it than the 
basic fun element. 

Games transport us to another world 
and allow us to do things we would never 
be able to do in the real world. Man has 
always been an adventurer. He wants to 
travel, explore new places and most of all 
do crazy things. Its there in our genes. But 
our world has many constraints that bound 
us and leaves no room for the adventurer. 
The virtual world of video games gives us 
an alternate existence where we can do all 
sorts of crazy things we always wanted to 
do and get rewarded for it(virtually). 














But there is a catch to all these. People 
may get addicted to this act and spend 
hours in front of the game forgetting about 





the real world they live in. This addictive nature of games raises a lot of problems both 
physical and mental. 

So if you can handle the addiction part , there is a whole new world of games awaiting 
you to be explored with different flavours , stories, gameplay and design .One can never 5 7 
resist the leaping and shooting in CONTRA, the shooting, shooting and more shooting in 
DOOM and WOLFENSTEIN , the hacking, slashing and timing in Prince of Persia Trilogy, the 
beautiful environment in FARCRY,the “U can do anythin here” in GTA, the multiple endings 
in Witcher and STALKER and so on and on. 


Its better I leave it here before the article gets more boring and you loose whatever interest 
you had in gaming. GAME ON.... 


Conrradictions| 


06S191S686- qo -ueAenoy ‘dua вледециичл, рищэя ‘ара ичуерие я 


016896S7-ZZ0 'ON I2. 8.000f-!equinjA []'dnpueug 
ээщо реэн 


ииозэш8ия 841821) 


pur 1noA ut SIASCE H 


sjoofoud ouoopueg ui "Sad 
‘SID ‘XVAGE 


"NOLLV.LSO?IOTIA 
*qvoomne ur 3urure1] jernsnpug 


IN3.1SAS NOLLVWWIOJNI ТАМА 









INTERVAL 









സിനിമ. മാധ്യമം. കലകള്‍ 


They Say 

Intervals are leisures 
But Intervals 
Happen priorto 
Creations 

Thus Intervals mean 
creative thinking 
And that, isa 


Contradition 


OF HERO 
HEROINES 
AND ALL 


И} 


| magine. scene wherea hero and heroine are dancing 
wearing bright coloured dresses [usually white, yellow or orange] and 
many side artists also wearing almost similar dress but with a little 
difference and doing similar steps. Imagine another situation where, in 
theclimax, in an attempt to save the heroine from the villain, the hero 
gets beaten up by 100r 20 of thevillain's assistants and is about todie 
when asifstruck by a miracle, he gets upand with great strength beats 
all those 20 people usually double his size and twice his height single 
handedly [a rule usually followed here isthat no 2 assistants must attack 
ourhero atthe same time. They must come one after the another]. 

Even though these may seem funny and stupid to most of us at 
present these were the essential ingredients that defined movies a few 
year back and were those things that most of us had enjoyed at that 
time. 


60 


Nibin Thomas. | 7 Computer 


Contradictions) 


Rain had it part to play in those movies. On a bright and sunny day 
rain would come suddenly just to make hero and heroine meet. Once they 
had met and fallen in love [usually it would be love at first sight), it 
would disappear as fast it came. 

Trains, railway station and airports also had their presence at the 
imax. The hero would break all barriers and many trafficrules to catch 
and stop his heroine who would be have been forced to leave the country 
by her parents. 

Family photos were a must and at the end ofclimaxsome one would. 
crackasilly joke and every one present there [and usually that would be 
every one except villain] would laugh and a photo would be taken. 

Itwasarule that police must never reach on time, for their only role. 
was to come running as a group and say to the villain “you are under 
arrest Another of the strange thing was that the hero had a kind of 
mysterious thing with bullets. When the hero fires a bullet he would kill 
the villain or his assistants with a single bullet, but yet two or three of the 
same bullet did not seem to kill the hero, instead it would only injure him 
and in end, he would walk away home happily with the heroine after 
killing the villain. 

Theassistants of villain were a real special dass of people. Even before 
the hero's blow would have touched them, they would be seen 
somersaulting and falling into water ora bunch of pots [which had the 
strange habit of some how being present exactly there], breaking all of 
them. 

But now a days all these have changed heroes are becoming more 
andmorehuman, they get hurt when hit, diewhenshot. In many movies, 
hero may become a loser. Heroines areno more shy, restricted person. They 
areas smart and as forwardas the hero. The hero has nomoreto fight for 
the heroine, she would rather fight forherself. Villain have become more 
lonely, they do nothave many assistants. 

Westernization has started affecting movies. Stunts and fights seem 
tobe disappearing. Only few movies have fight and if present, itis done 
in alarge scaleasin Hollywood movies. Clothes and costumes are becoming 
shorter andvamps are being replaced by a group of semicladside artists. 

Many movies which experiment with viewers emotions haveevolved, 
Animation has come into play and those things that had looked silly 
earlier had turned into amusements. Not that such movies did not exist 
earlier, not that director did not experiment earlier, but the things that 
define the present day movies are inexact contradiction to those that had 
defined earlier movies and may be it is such contradictions that is a proof 
ofthe fact that just like every thing else in life, movies too have evolved 
with time. 


വൈരുദ്ധ്യങ്ങള്‍ 





C While the tamil 
blockbuster 'Ghajini' and 
it's get to be released 
Aamir khan starrer, hindi 
version, has been say 
anything much about the 
one film that inspired both 
there movies. Yes, 
memento; is the story of a 
man, who has lost his 
short- term memory in an 
incident which also 
resulted in his wife's 


assault and murder. 
^ 


MEMENTO - 
IRONICALLY, 
ONE OF THE MOST 


UNFORGETTABLE 
FILM EVER 


Sanju Mathew George | 5 Mechanical 


li write a review on ‘MEME: ' is as hard as 
watching it. Not because its a bad film - far from 
fact its an intelligent film and knowing that, you try to 
question each and every move of the film maker, 
gnawing at every scene and trying to solve the puzzle, 
all by yourself. The problem with the movie, however 
is that, the director never gives you the slightest 
opportunity to do so. He gives you so many other stuff 
to piece together that you are glued to your seats and 
at the same time trying to fill in the blanks created by 
the director and his characters. 











While the tamil blockbuster 'Ghajini' and it's yet to 
be released Aamir khan starrer, hindi version, has been 
the talk of town for almost 2 years now, no one has 
cared to say anything much about the one film that 
inspired both these movies. Yes, 'memento' is the story 
of a man, who has lost his short- term memory in an 
incident which also resulted in his wife's assault and 
murder. He now wants to seek vengeance to the man 
responsible for stealing his life. While 'Ghajini' is a 
masala turnover of the basic premise of ‘Memento’, 
the peculiar but very real condition of the hero is merely 
used as a gimmick. ‘Memento’, on the other hand, 
utilises the handicap of the lead character and frames 
it as the central character of the whole movie, thus 
building the story around it And if that's not enough. it 
bases its whole narrative from the condition incurred 
by the hero. 


61 


The first one starts with the 
murder of John G and then 
moves backwards. Each 
succeeding scene is this track, 
actually is the scene which comes 
before it. Confusing? Not so 
much as it sounds. The second 
track (which is shown in black 
and white) shows leonard having 
a long phone conversation with a 
mystery man, to whom he says 
about his condition and how it's 
siuciliar to the condition of 
sammy Jankis, a dieut of his when 
he used to be an insurance 
investigator. 





Conrradictions| 


The movie begins with Leonard (Guy Pearce) finding out 
and killing John G, the man who assaulted and murdered his 
wife and rendered him incapable of ‘forming new memories’. 
Only, there's a small glich, the whole scene hown 
backwards. This is an indication of what is to come. The 
narrative chosen by writer director Christopher - Nolan is. 
one that demolishes all conventional rules of story telling, and 
vhat makes this movie click, The story is told 
is 2 tracks, which move parallel to each other. The one 
starts with the murder of John G and then moves backwards. 
Each succeeding scene in this track, actually is the scene 
which comes before it. Confusing? Not so much as it sounds. 
The second track (which is shown in black and white) shows 
leonard having a long phone conversation with a mystery 
man, to whom he says about his condition and how it's similiar 
to the condition of Sammy Jankis, a Client of his when he 
used to be an insurance investigator. Both there tracks move 
side by side and culminate in a gut churning climax. 











Guy - Pearce excels in his role as leonard, the man on the 
mission but unsure as to how he will achieve it. He switches 
easily between the man who doesn't realize if he is being 
helped or betrayed and convinces the viewers when he 
changes between a cold- blooded criminal and a man who 
needs justice to be done to his wife. He is aptly supported by 
a strong supporting cast consisting of Carrie- Anne Moss as 
natalie. a bartender, who helps him on his mi 
and Joe Pautoliano as Teddy, of whom Leonard is constantly 
suspicious of. From the very first frame we are cnsured that 
this is a director's movie and Nolan holds the reins of the film 
like no other director I have seen in ages. While his latest 
offering ‘The Dark Knight’ is breaking all types of records 
and being touted as the best superhero movie ever (It is, 
infact’), this movie establishes his creativity. He sets the mood 
of the movie uniquely and it depicts the emptyness in Leonards 
mind. We are shown only Leonard's perspective throughout 














the movie - we see only what he sees and hear only what he hears. and so our minds are as disoriented 
as he is, not having any backstory to rely upon and having to be puppets in the hands of the stroryteller, 
only to be betrayed by him is the end. It is this aspect that Nolan brings to life through the movie. Mr. 


Nolan, I'm your fan! 


After watching the movie, you'll tend to laugh out loud at the plot of 'The usual suspects; and even 
think 'Se7en' is childs play because ‘Memento’ is a Rubiks cube which you'll still be solving long after 
the curtains are down. But unlike the rubiks cube, the movie has many answers many interprentation 
and each, the viewer will have his own take on the story and the decision made by Leonard in th 


climax. The movie tends to be ingeniously funny, 
without making a big deal out of it. One which very few movies could boast about. One warning 
though: ‘Memento’ is not a regular pop corn entertainment everyone is looking for. People who like 


62 





mart and thought provoking, at the same time, 


the movies to be simple and relaxing would definitely not like the movie. Aamir khan, when he was 
asked about why he chose to remake ‘Ghajini’ and not ‘Memento’, he said that he didn't understand 
‘Memento’. I can understand what he means. ‘Memento’ may not be the best films ever seen but it 
certainly and ironically is one of the most unforgettable movies ever. 


Rating: must-watch 


വൈരുദ്ധ്യങ്ങള്‍ 


സജിന്‍ ഐ.എസ്‌. 5 ഇലക്ട്രിക്കല്‍ 





പത്തരാജ൯ ചിത്രങ്ങളുടെ 
സവിഭശക്ത ഭരതന്റെ ഭരവതര്ണ 
ശൈലിഷും, പ്രദ്മഷത്തുിലെ പുതു 
മഷും തുനെഷാഷിരുന്നു, ജീവ) 
തത്തെ വളരെ ഒനാഹരഥാഷി 
൫൭വിക്ടാരിക്കാന്‍ ഭമ്ദഹത്തി 
നാഴി. ജിവിതത്തിന്റെ സ്വകാര്യമു 
ഖര്ഭളെദമാലും മഭനാഹരമാഷ) 
൫രൂപാളികളിലെത്തിക്കാ൯ 
രരഭദദഹത്തി)നാഷ്‌. ഭരഭദഹം 
വളരെ ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു തല 
മാഷിരുന്നു മാസ്)ംഗ്‌ എന്ന്‌ вова 
ഹത്തിന്റെ സിനിമ വിക്കു] азе 
ഏത്രൊരാള്‍ക്കും പറ്റം. 


cid 


മുന്ത7ര?ശേമാഷുകള്‍ 


ചി. ചത്മരാജന്‍. ടൈറ്റില്‍ കാര്‍ഡിലെ അവസാനകാര്‍ഡുകളിലൊ 
(ബില്‍ ഈ പേരു തെളിയുമ്പോള്‍ ചലചിത്്രാസ്യാദമരില്‍ നിറയുന്ന ഒരാ 
ശാസം, ആ നൈര്യദാണ്‌ മയാളിയ്‌ത്‌ പത്മരാജന്‍. പച്ചയായ ജീവിത 
ക്ഷ ഫൂതുമയോടെ ഫയു്ു എന്നതാണ്‌ പത്മരാജന്‍ ചിത്രങ്ങളുടെ 
ശമര്യ. മാനുകീക, ബന്ധങ്ങളുടെ കെട്ടുറുകളെപറ്റിയും, അതിന്റെ 
ഒഴുിനെ്റിയും എന്നും മറക്കെ പ്രേമമകനുമായി സംവദിചചിട്ടുളള 
അംവിധായകനാണ്‌ (ച്ചിത്ര പ്രവര്‍ത്തനമാണ്‌) പട്ട്ടന്‍. മാനുഷിക 
ബന്ധങ്ങളുടെ കുപേറയുമ്ോള്‍ മറ്റാരും ചെയ്യാത്ത മറ്റൊരു ധൈര്യ 
മായിരുന്നു മൈംികതയെപപറ്റി സംസാരിക്കുക എന്നത്‌ ഒരു unda 
യാമന്തിനിമയെ തന്നെ അനരഭിക്കുമാറ്‌ എന്നാല്‍ പ്രതീകാത്മകമായി 
അത്‌ അവതമികിക്കാന്‍ ചേട്ടനായി 


ആയിരത്തിതൊള്ളായിരത്തി നാല്‍പത്തി അഞ്ചിൽ ഹരിങ്ാട്‌ മുതു 
കുളത്ത്‌ അനന്തപത്മനാഭപിജുയുടേയും ദേകിയജയുടേയും ആറാ 
മത്തെ പുത്രനായി ജനനം. _- എംജി. കോഭ്േജ്‌ യൂണിവേ 
ഴ്തിറ്റി കോര്ൂജ്‌ എന്നിവിടങ്ങളില്‍ നിന്നുളള മന്നതവിര്ദാഭുാസ 
ത്തിനുശേഭം എഐ.ആറില്‍ അനനണ്‍സറായി ജോരിനോ 
a. oaa meas aoo എന്ന സ്ൃക്ടിയ്ത്‌ 1972-001 воо 
ഭസോഹിത്യ അക്കാദമി അവാര്‍ഡ്‌ നേടി. തുടര്‍ന്നങ്ങോട്ട്‌ മല 
യാഭ സിനിമയുടെ തന്നെ മുഖം മാറ്റിയ ഒട്ടനവധി ചിത്രങ്ങള്‍, 
1991-08 ആ ചലച്ചിത്ര സചര്യയ്ഷ്‌ തിരഗ്ലീലവീണു. 


63 


പത്മരാജന്‍ ചിത്രങ്ങളുടെ സവിശേഷത രിന്റെ അവ 
തരണ ശൈഭിയും, പ്രഭയത്തിലെ പുതുദയും തന്നെയാ 
യിരുന്നു. ജീവിതത്തെ വളരെ മനോഹരമായി ആവിഷ്ക്രി 
ക്കാന്‍ അദ്ദേഹത്തിനായി. ജീവിതത്തിന്റെ സ്വകാര്യമുഖങ്ങളെ 
മോദം മനോഹരമായി ങ്ങഭപാളികളിലെത്തിക്കാന്‍ അദ്ദേ 


നമുക്ക്‌ ഗ്രാമങ്ങ 
Фолк) രാഷാര്‍ക്കാം, 
അതികാലത്ത്‌ എഴുനന്നെറ്റ്‌ 
മുന്തിരിത്െതാട്ടങ്ങളില്‍ 
പോകി മുന്തിരിവള്ളി 
തളി൪രത്‌ പൂരിടരുകഖും 
മാതളനാരകം പൂക്കുകഖും 
ചെക്തോ എന്ന്‌ 
നോക്കാം, അവിടെ ovaj 
ഞാ൯ നിനക്കെന്റെ 
പ്രണാകം തരും” 


നമുക്ക്‌ പാ൪ക്കാ൯ 
മുന്തിരിരേതോ-ഷുകള്‍ 





Conrradictions| 


ഹത്തിനായി. അദ്ദേഹം വളരെ ശ്രധിച്ചിരുന്ന മറ്റൊരു തലമായിുന്നു കാസ്ിംമ്‌ എന്ന്‌ അദ്ദേഹ 
ത്തിന്റെ നിനിമ വി.ശിച്ചിട്ടു ഏതൊരാള്‍ക്കും പറയാം. കജാപാത്രത്തോട്‌ ദത്രയ്ക്ക്‌ ഒട 
നില്‍ക്കുന്നതാവും ആദ്ദേഹം കഞ്ഞെത്തുന്ന നടന്‍ അവോ നടി. അതുകൊണ്ടു തന്നെ അദ്ദേഹം 
നടത്തിയ പമ പരീക്ഷണമായാണ്‌ ഇന്നും അുഭചാളികളില്‍ നാം കാണുന്ന ചല മുഖങ്ങളും എത്തി 
യത്‌: പ്രണയത്തിന്റെ വിവിധ വകഭേദങ്ങള്‍ അജവാ അദ്ദേഹം (്രണയത്തെ വിവിധതലത്തില്‍ 
നോക്കികഞ്ത്‌ നമുക്ക്‌ അദ്ദേഹത്തിന്റെ സിനിമകളില്‍ കാണാം. ചെയ്ത സിനിമകള്‍ തമ്മില്‍ 
ഒരു സാമ്യവും അസ്വാദകന്‌ രേഖദെടുത്താനാവാത്ത ദീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ 
സൃഷ്ടിയും. 

“കുകേ്ടുടെ നത്ര്‍വ്വന്‍' എന്നവിശേകണം അന്വര്‍ത്ാദാക്കുന്നതായിരുന്നു പത്മരാജന്റെ 
ഓരോ കജയും. ജീവിതത്തെയായിമുന്നു അതില്‍ പ്രതിപാദിച്ചിരുന്നത്‌. സ്വാഭാവികമായും ആത്ത 
അംജര്‍ര്‍ഷങ്ങള്‍ അതിനെ പിണഞ്ഞ്‌ ഭിടന്നിരുന്നു. മാനുഷികവികാരങ്ങളുടെ വിവിധ തലങ്ങളി 
ള്ള നോക്കികാഴ്ചകളായിരുന്നു പടേട്ടന്റെ ഓരോ മിത്രവും. ഇത്തരത്തില്‍ വ്യത്യസ്തത എതു 
തലത്തിലും പുലര്‍ത്തുന്ന മൂന്നു ചിത്രങ്ങളാണ്‌ നമുക്ക്‌ പാര്‍ക്കാന്‍ ലുന്തിരിത്തോുകള്‍, തൂവാ 
നത്തുയികള്‍, ഞാന്‍ മമ്ധര്‍വ്വന്‍ എന്നിവ. പ്രണയം (്രജേയദായ ഈ മൂന്നിനും പത്മരാജന്‍ 
നല്‍കിയ അവതരണമ്ധൈമിയാണ്‌ മൂന്നിനെയും വ്ൃത്യസ്തരാക്കുന്നത്‌' അബാ പ്രണയത്തെ 
അതിന്റെ വിവിധ രൂപത്തില്‍, വിവിയ കജാതന്തുക്കളില്‍പൊതിഞ്ഞ്‌ അവതരിഭിങ്കുകയായിരുന്നു 
അദ്ദേഹം. 

നമുക്ക്‌ പാര്‍ക്കാന്‍ മുന്തിമിത്തോക്ടുകള്‍ പ്രണയത്തിന്റെ വളരെ ആഴത്തിലുളള ഒരു ചിത്ര 
മാണ്‌ നമുക്ക്‌ നല്‍കുന്നത്‌. മുന്തിരിത്തോദിന്റെ മടയോയ സോളമന്റെ മോഹന്‍രാത) വിടിനടു 
'ത്തേയ്ക്ക്‌ കജയായിക സോഷിയ ശ്രാദി) താദസത്തിനെത്തുന്നതോടെയാണ്‌; ുന്തിരിത്തോ 
ിലെ പ്രണയം തുടങ്ങുന്നത്‌. സജിര്‍ണ്ണതകള്‍ തുടങ്ങുന്നതവിടെയായിരയുന്നു. സോഫിയയുടെ 
വളര്‍ത്തക്ഛനായ പോൾ പൈഞ്മാക്കാരന്റെ സ്വഭാവദൂഷ്യം സോളമന്റെ അജയെ സോഹിയുമായുള്ള 
വിവാഹത്തില്‍ നിന്നും പിന്തിരികിക്ക്യന്നു. എന്നാല്‍ ആത്മാര്‍ത്ഥമായ ്രണയം അതിന്റെ പരി 
പൂര്‍ണതയില്‍ എത്തുന്നതായാണ്‌ ചിത്രത്തിന്റെ തുടര്‍ച്ച ഒരു സാഹചര്യത്തില്‍ വിവാഹത്തില്‍ 
തിന്നും സോളമനെ പിന്തിരികിക്കാന്‍ വേങ്ങി പൈലോക്കാരന്‍ വളര്‍ത്തറുകേളായ സോഫിയയെ 
ബല്രാത്ഗം ചെയ്തയകപോലും ണ്ടായി. ഒരു പക്ഷെ വര്‍ത്തമാനകാലത്തിരെ മനുഷ്യര്യഗങ്ങളെ 
പോള്‍ പൈയോക്കാരനിലൂടെ ആവിഷ്ക്മിക്കുകയായിരുന്നു പദ്േന്‍ രണ്ടു ദശകങ്ങള്‍ക്കു മമ! 
ചിത്രത്തിന്റെ അന്ത്യത്തില്‍ആത്മാര്‍തമായ പ്രണയത്തെ മറ്റൊരാളുടെ സ്വാര്‍ത്മമായ ചെയ്തി 
കൾ വെച്ച്‌ തുമനദം ചെയ്യാതെ തന്റെ പ്രണയിനിയെ സ്വന്തമാക്കുന്ന സോളമനിലമൂടെ പ്രണയ 
ത്തിനു മറ്റൊരു ദുഖം നല്‍കുകയായിര്ദുന്നു seigi 

дара дайа എന്ന മിത്രത്തിലെ പ്രണയം ഓരോ സീനിലും നിജലിച്ചുകാണുന്ന 
ഒന്നായിരുന്നു അലാ പ്രണയത്തിന്റെ പ്രത്യേക ഭാവമായിരുന്നു അതിലെ aiia», തന്നെ 
നിമിത്തമായത്‌ ഈ ചിത്രത്തിലെ പ്രണയം (്രതീകാത്തകമായ ഒന്നായിരുന്നു, ഒരുചമ്ഷെ അതു 
കൂടുതല്‍ ആഴത്തിലറുള്ളതറുമായിരുന്നു. ജയകൃഷ്ണന്‍ (മോഹന്‍ലാല്‍) എന്ന കലാചാത്രത്തെ 
അവതരിഭിച്ച രീതി വഴി അതിനു കൈവന്ിട്ടുജ പുതുമയാണ്‌ കരതുകമാണ്‌ തമൂവാനത്തുമ്പി 
കള്‍ എന്ന ചിത്രത്തെ ദ്രദോയമാക്കുന്നത്‌. മറ്റൊന്നിനായി ശ്രദിക്കുമ്പോള്‍ കാണുന്ന ഒന്നാണ്‌ 
നാം ചര്‍്ഛചെയ്തുകൊങദിക്കുന്ന പ്രണയത്തിന്റെ അവതരണങ്മി, താന്‍ നശിക്കാന്‍ പോവു 
കയാണ്‌ എന്ത്‌ പൂര്‍ണമായും മനസിമാക്കികൊണ്ട്‌ വേശ്യാവ്യത്തിയിലേക്കിറങ്ങിയ ക്ലാര (адан 
ത യുമായുളള. അവളെ ആദ്യമായി അനുഭവിച്ച ജയകൃഷ്ണന്റെ പ്രണയത്തെ അപാരമായ സഃ 
രൃത്തോടെ ആവിക്കരിച്ചിരിക്കുന്നു ചേട്ടന്‍. പ്രണയത്തിന്‌ ബലം നല്‍കാനെന്നവണ്ണം (്രദ്യ 
തിയെ ഒഴ, തിരമാല. കാറ്റ്‌ എന്നി രൂപങ്ങളായി അവതരിരിച്ച രീതി പ്രശംസനീയമാണ്‌. തനിക്കു 
നേരെ വച്ചുനീട്ടിയ സുരക്ഷിതമായ ജീവിതത്തെ തട്ടിത്തെറിമിച്ച്‌ കാര തിരഞ്ഞെടുത്ത തന്റേ 
തായ ജീവിതം - ഒരു പക്ഷെ അതുതന്നെ ആയിരിക്കാം ശരി എങ്കില്‍പോലും - ഒരു വൈരുദ്ധ്യ 
മയി നിമനില്‍ക്കുന്നു ട്ടനേകം ആങ്ങനംഘര്‍കങ്ങൾങ്ങുദങങുറം ക്ലൈദാക്‌സില്‍ കര മറ്റൊര്യ 
ജീവിതം തുടങ്ങിയെന്നു മനസ്സിലാക്കിയ ജയകൃഷ്ണന്‍, രാധ പ്രാര്‍വ്വതിയുമൊത്തുള്ള ജീവിത 
ത്തിന്‌ തയ്യാറാവുന്നതോടെ ചിത്രം ശുഭമായി ചര്യവനാനിക്കുന്നു. 

പത്മാജന്‍ സവിധാനം ചെയ്ത അവസാന ചിത്രദായ 'ഞാന്‍ മദ്ധര്‍വ്വന്‍' കലയുടെ പ്രത്യേ 
കുത ഒന്ന്ുകൊണ്ടുതന്നെ ശ്രമ്ധേയദാവുകയായിരുന്നു. മദ്ധര്‍വ്വന്‍ ശാചംിട്ടി സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നു ഭൂദിയിലെത്തുന്നതും, ഭൂദിയിലെ ഒരു സ്ത്രീയുദായി ഭാദ (സുവര്‍ണ) പ്രണയത്തിലാ 
ന്നതും, തുടര്‍ന്ന്‌ ആ പ്രണയത്തോടൊരം ഗടത്തുന്ന യാത്രയുമാണ്‌ 'ഞാന്‍ ഗന്ധര്‍വ്വന്‍” 
ഈപ്രണയകാവ്ൃത്തിലൂടെ അതിസൂക്ഷമായി പ്രണയത്തിന്റെ എല്ലാ സാധ്യതകളെയും ചൂഷണം 
ചെയ്യാന്‍ ചത്മരാജനായി. 

എന്നാല്‍ വെറുരൊരു 'കാല്‍ഭനികന്‍' എന്ന മുദ്രയില്‍ ഒതുങ്ങിനില്‍മ്കുന്ന ഒരാളായിരു 
നില്ല പദേട്ടന്‍, ഇന്നലെ, മൂന്നാംപക്കം ഒരിടത്തൊരു കയല്‍വാന്‍ എന്നിചിത്രങ്ങളില്‍ അദ്ദേഹം 
ടത്തിയിട്ടുള്ള സ്ൃക്ടി ആ കാല്‍മികന്‍ എന്ന ചട്ടക്കൂട്‌ പൊളിക്കാന്‍ പോന്നതാണ്‌: ഈ ചിത്ര 
ളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുമായി സംവദിച്ചത്‌ മറ്റൊരു ശൈലിയിലായിരുന്നു. മൂന്നാം 


| വൈരുദ്ധ്യങ്ങള്‍ 


പക്കം' എന്നു ചിത്രത്തില്‍ ഒദ്ദ മുത്തല്ഛനറെ വാഅഭ്യം മുഴുവന്‍ തന്റെ ചിത്ര 
ത്തിയ്ക്ക്‌'സന്നിവേശിദിക്കാന്‍ അദ്ദേഹത്തിനായി. തിലകൾ അവതമികിച്ച ദത്ത 
ന്റെ വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിയ്ല്കും വച്ചുതന്നെ ഒദേടാ 
ണ്‌: കാത്തിരിമും, വാത്സല്യവും മുറ്റിനില്‍ക്കുന്ന ദൂന്നാംപക്കത്തില്‍ വികാരാ 
മമായി തനെ ദീചിച്ചിരികകുന്നു പടേട്ടന്‍ ഭാസി എന്ന അദ്ദേഹത്തിന്റെ ചെറു 
മമനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ ററ്റാര്‍ക്കും കഴിയാത്ത ഒര തീരുവ 
തയോടെയായിരുന്നു അദ്ദേഹം അവതമിിച്ചത്‌ ചിത്രത്തിലെ ഗാനങ്ങള്‍ ചിത്ര 
ത്തിന്റെ ഭംഗികൂടുകയും, കൂടുതല്‍ ഹൃദയസ്‌പ്യക്കാക്കദുകയദും ചെയ്തു. 
“ഒരിടത്തൊരു ്യല്‍വാന്‍്‌ എന്ന ചിത്രം തീര്‍ത്തും ജീവിതസ്പര്‍ശിയായ ഒരു 
കരയുടെ ചലചിത്ര ആവിഷ്ക്കാരമാണ്‌. ഒരു നാട്ടില്‍ ഒമുക്ല്‍വാന്‍ എത്തു 
നതും, അയാളുടെ കായബലംകൊണ്ട്‌ അയാള്‍ സൃഷ്ടിക്കുന്ന ചില ബന്ധങ്ങ 
ഭൂടേയും ബന്ധനങ്ങളുടേയും കജയാണിത്‌ റഷീദ്‌ എന്ന ഫയല്‍വാന്‍ ആഖ്യ 
നമൈമി ഒന്നുകൊണ്ടുതന്നെ വേറിട്ടുനില്‍ക്കമുന്നു. 

ഇന്നലെ എന്ന ചിത്രത്തിലൂടെ പുതിയ, വേറിട്ട ചില പ്രമേയങ്ങള്‍ക്കും ചേ 
ടണ്‍ വഴിതെളിച്ചു എന്നു പറയാം. സ്മ്ൃതിഭ്രംഭനം എന്ന അസുഖത്തിന്റെ സായ്യ 
തകള്‍ (അത്തരമൊരു സാധ്യതയാണോ എന്നത്‌ തീര്‍ച്ചയില്ല എങ്കി ചൂഷണം 
ചെയ്യുകയായിരുന്ന പടേട്ടന്‍. ഒരപടകടത്തെത്തുടമന്ന്‌ ഓര്‍മ നക്ടെട്ട്‌ ഡോ. 
സന്ധ്യയുടെ ശ്രീവിദ്യ നഴ്‌സിംഗ്‌ ഹോദിലെത്തിയ ഗി ശോഭന തുടര്‍ന്ന്‌ അത്ധ്യ 
യുടേയും മകനായ ശരത്ജേനോന്റെയും (ജയറാം) സംരക്ഷണയില്‍ കഴിയു 
ന്നു. തന്റെ പേരപോലും ഓര്‍ത്തെടുക്കാനാവാത്ത ഈദി, 'മായ്യ്ക്ക്‌ വഴിമാറി 
കൊടുത്തു. ശിഷ്ടകാലം ഭായയെന്നപേരില്‍ ജീവിതത്തെ നോക്കിക്കാങ്ടുന്ന 
ശരീ ശരത്തുമായി പ്രണയത്തിലാകുന്ന. ഭായയും ശരത്തും തങിലുഭ്ള 
പ്രണയം റീവാഹത്തിലെത്തിനില്‍ക്കുബ്പോഴാണ്‌ നരേന്ദ്രന്‍ (സുരേഷ്ഗോപി) രംഗ 
പ്രവേശം ചെയ്യുന്നത്‌. തന്റെ എല്ലാലെ്കാമായ ഗ്നരി മറ്റൊരാളുടെ ദായയായി 
മാറിയത്‌; വേദനയോടെ നോക്കിക്കാണുകയായിരുന്നു നമേന്രന്‍. താന്‍ 
ഏറ്റവും സ്നേഹക്കുന്ന തന്റെ ഭാര്യയെ അവുടെ സന്തോഷത്തിനായി മറ്റൊ 
രാള്‍ക്കുവേങ്ി നഷ്$ടദെടുത്തികൊണ്്‌ നരേത്രന്‍ തിരിച്ചുപോകമൃന്നതോടെ 
ചീശ്രം അവസാനിക്കുകയായി. 

വ്യത്യസ്തമായ പ്രമേയങ്ങള്‍ റുത്യസ്ത രീതിയില്‍ അവതരിക്കാന്‍ ചട്ട 
നായി. ആശയദാരിയ്്യം ബാധിച്ച ഇന്നത്തെ മലയാളസിനിമയുടെ റകറന്‍തായി 
നില്‍ക്കുന്നു അവ എന്നും.. 


പത്മരാജന്‍ സംവിധാനം ചെയ്ത പടങ്ങള്‍ 
പെരുവഴിയമ്പലം (1979) 

ഒരിടത്തൊരു ഫയല്‍വാന്‍ (1981) 
കള്ളന്‍പവിത്രന്‍ (1981) 

നവംബറിന്റെ നഷ്ടം (1982) 

കൂടെവിടെ (1983) 

പറന്ന്‌, പറന്ന്‌, പറന്ന്‌ (1984) 

തിങ്കളാഴ്ച നല്ല ദിവസം (1985) 

നമുക്ക്‌ പാര്‍ക്കാന്‍ മുന്തിരിത്തോഷുകള്‍ (1986) 
കരിയിലക്കാറ്റ്പോലെ (1986) 

10 അരകട്ടകെട്ടിയ ഗ്രാമത്തില്‍ (1986) 

11 ദേശാടനകിളികള്‍ കരയാറില്ല 1986) 

12 നൊമ്പരത്തിഷുവ്‌ (1957) 

13 തുഡാനത്തുമ്പികൾ (1987) 

4 അപരന്‍ (1988) 

15 മൂന്നാംപക്കം (1988) 

16 സീസണ്‍ (1989) 

17 ഇന്നലെ (1990) 

ഞാന്‍ ഗന്ധര്‍വ്വന്‍ (1991) 








o o-905o0n»- 

















Conrradictions| 


അലക്സ്‌ | ട ഇലക്ട്രോണിക്സ്‌ 
സുജിന്‍ പി.എസ്‌. | 7 കംപ്യൂട്ടര്‍ 


AOOO ay eei, 


സിനിമ എന്നും ഒരു വൈദുദ്യധായിരുന്നു ജീവിതത്തിന്‍ ല്‍. എന്നാല്‍ ഈ അന്തരം 
തീരെ പ്രകടമാക്കാത്ത ഒരു പറും ചലച്ചിത്ര പ്രവര്‍ത്തകര്‍ നടുക്കുണടായിരുന്നു. ജി. അര 
വിന്ദന്‍, അടൂര്‍ ഗോപാലകൃഷ്ണന്‍, എം ടി. വാസുദേവന്‍ നായര്‍ ഇങ്ങനെ നീളുന്നു ആ 
നിര. ഇത്തരത്തില്‍ ജീവിതവും സനിമയും തമിലുള്ള അന്തരം കുറയ്ക്കാന്‍ ആത്മാര്‍ത്ഥ 
മായി ശ്രമിക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ്‌ പ്രിയനന്ദനന്‍. തന്റെ ആദ്യ ചിത്രമായ നെയ്ത്തു 
കാരനിലൂടെ അദ്ദേഹമിത്‌ തെളിയിച്ചതുമാണ്‌. അത്‌ പകര്‍ന്നു നല്‍കിയ ഒരു ഈര്‍ജ്ളത്തി 
ലൂടെ - പുലി ജന്മത്തിലൂടെ - അദ്ദേഹം സംവദിക്കുന്നത്‌, സാമൂഹിക പ്രതിബദ്ധത 
മുറ്റിനില്‍ക്കുന്ന ഒരു ഭാഷയിലൂടെ ഈ മികച്ച ചിത്രമായി ഇത്‌ തിരഞ്ഞെടുക്കടെട്ടതിനും 
കാരണം ആത്മാര്‍ത്ഥത ദനസില്‍ പൂട്ടിയ ഒരാളില്‍ നിന്നാണ്‌ ഇത്‌ പുറത്തുവന്നത്‌ 

എന്‍. പ്രദാകരന്റെ പുലിജന്ദം' എന്ന നാടകത്തെ ആധാരമാക്കിയുള്ള ഈ സിനിമ 
യിലെ പ്രധാന വേഷം (പ്രകാശന്‍) കൈകാര്യം ചെയ്യുന്നത്‌ ഭരത്‌ മുരളിയാണ്‌ സാധാരണ 
ക്കാരന്റെ പ്രശ്നങ്ങളെ ഉയര്‍ത്തിപിടിക്കുന്ന ഒരു മനുഷ്യനാണ്‌ പ്രകാദന്‍. അഭസ്ത വിദയ 
നായ പ്രകാശന്‌ ആത്മാര്‍ത്ഥതയില്ലാത്ത രാഷ്ട്രീയത്തെയും, വ്ൃക്തിത്വങ്ങളെയും ഒരി 
ക്കലും അംഗീകരിക്കാന്‍ കഴിഞ്ഞിരുന്നില്ല. കൂബിനറെ പഭിപാടിയെന്നവണ്ണം പുലിജനം 
എന്ന നാടകത്തെ അരങ്ങത്തെത്തിക്കാന്‍ പ്രകാശന്‍ ശ്രമിച്ചിരുന്നു. കേന്ദരഥാപത്രമായ 
കീഴ്ജാതിക്കാരനായ കാരിഗുരുക്കള്‍ എന്ന കഥാപാത്രമായിരുന്നു പ്രകാജന്‍ അവതരി 
രിക്കുന്നത്‌. വാഴുന്നോരുടെ വ്യാധി മാറ്റുന്നതിനായി വേഷപകര്‍ച്ചയിലൂടെ തെയ്യമായി മാറി 
പുലിജട, പുലിവാല്‌ എന്നിവയ്ക്ക്‌ വേണി പുലിയൂര്‍ക്കുന്നില്‍ അലയുന്നതായാണ്‌ 
സങ്കല്‍ഭം. നാടകത്തിന്റെ ക്ലൈമാക്സില്‍ സാധാരണ ജീവിതം കാരിഗുരുക്കള്‍ക്ക്‌ അപ്രാ 
പ്ൃമാവുന്നതായാണ്‌ കഥ. നാടകത്തില്‍ കാരിഗുരുക്കളുടെ ന്യായ വെള്ളച്ചിയുടെ വേഷ 
മവതരകിക്കുന്നത്‌ ഷഹ്നാസ്‌ എന്ന്‌ മുസ്ലീം യുവതിയാണ്‌. സിന്ധു മേനോന്‍ വളരെ ദംഗി 
യായി അവതരിരിച്ചിരിക്കുന്നു ഈ വേഷം. 





ജീവിതവും സനിമയും തമിലുള്ള 
അന്തരം കുറയ്ക്കാന്‍ ആത്മാര്‍ത്ഥമായി ശ്രമി 
ക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ്‌ പ്രിയനന്ദ 
നന്‍. തന്റെ ആദ്യ ചിത്രമായ നെയ്ത്തുകാര 
നിലൂടെ അദ്ദേഹമിത്‌ തെളിയിച്ചതുമാണ്‌. അത്‌ 
പകര്‍ന്നു നല്‍കിയ ഒരു ഉര്‍ജ്ജത്തിലൂടെ 
- പുലി ജന്മത്തിലൂടെ - അദ്ദേഹം സംവദി 
ക്കുന്നത്‌, സാമൂഹിക പ്രതിബദ്ധത മുറ്റി 
നില്‍ക്കുന്ന ഒരു ഭാഷയിലൂടെ ഈ മികച്ച 
ചിത്രമായി ഇത്‌ തിരഞ്ഞെടുക്കഷെട്ടതിനും 
കാരണം ആത്മാര്‍ത്ഥത മനസില്‍ പൂട്ടിയ 
ഒരാളില്‍ നിന്നാണ്‌ ഇത്‌ പുറത്തുവന്നത്‌. 





റിഹേഴ്‌സലുകളില്‍ മാത്രം 'പുലിജന്‍മം' ഒതുങ്ങി പോവുന്നതായാണ്‌ തുടര്‍കഥ. കലാപത്തിലകകെടുന്ന ജനതയ്ക്കൊലം 
പുലിജയവും താഴ്‌ന്നു പോവുന്നു. തുടര്‍ന്ന്‌ നാടകം പകര്‍ന്ന്‌ നൽകിയ ആവേശത്തോടെ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം 


ചെയ്യാന്‍ പ്രകാശനു കഴിയുന്നു. 

6 6 സമകാലിക പ്രശ്നങ്ങളെ വളരെ ആഴത്തില്‍ തന്നെ ഇതില്‍ വിലയിരുത്തിയിരിക്കുന്നു. കുടിവെള്ളപ്രശ്‌നം ഹോട്ടല്‍ മാഫി 
യ, റവന്യൂമാഫിയ, വര്‍ഗീയ ലഹളകള്‍ എന്നിവയിലൂടെയെല്ലാം പുലിജന്മം പ്രതിപാദിക്കുന്നു. ആ തലത്തില്‍ പുലിജന്മം സമൂ 
ഹത്തോട്‌ പ്രതികരിക്കുന്ന ഒരു സിനിമയായും മാറി 


ആളുകള്‍ സിനിമയിലൂടെ ചിന്തിക്കുന്ന ഒരു കാലം വരും 
ഒഴിഞ്ഞ തീയേറ്ററുകൾക്ക്‌ അന്നുത്തരം കിട്ടും. അന്ന്‌ പൂലിജന്‍മവും അംഗീകരിക്കരെടും. 
ഒന്നു തീര്‍ച്ച അംഗീകരിക്കകെട്ടാലും ഇത്‌ എന്നേയ്ക്കും ഒരു വൈദുദ്യമായി നിലകൊള്ളും. 


വൈരുദ്ധ്യങ്ങള്‍ 


('നെയ്ത്തുകാരന്‍' എന്ന ആദ്യ ചിത്രത്തിലൂടെ 
തന്നെ മലയാളിയുടെ ആസ്വാദന തലത്തില്‍ പ്രകടമായ 
മാറ്റം വരുത്തിയ സംവിധായകനാണ്‌ പ്രിയനന്ദനന്‍. 
പുലിജന്മം എന്ന അദ്ദേഹത്തിന്റെ സിനിമ 2006-ലെ ഇന്ത്യ 
യിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ 
യഥാര്‍ത്ഥത്തില്‍ അംഗീകരിക്കപ്പെടുന്നത്‌ ദേശീയ 
അവാര്‍ഡാണ്‌. നേട്ടത്തിന്റെ കൊടുമുടികള്‍ കയറു 
മ്പോഴും തന്റെ കാലടികള്‍ ഉറച്ചുവെച്ചുകൊണ്ട്‌ പ്രിയ 
നന്ദനന്‍ സംസശിക്കുന്നു...) 
ഒരു ഫാക്ടറി വര്‍ക്കര്‍ എന്ന നിലയില്‍ തിന്നും ഒരു 
സിനിമ ഡയറക്ടര്‍ അഥവാ കലാകാരന്‍ എന്ന നില 
യിലേക്കുള്ള ഒരു മാറ്റം വൈരുദ്ധ്യമാണ്‌. എങ്ങനെ 
നോക്കിക്കാണുന്നു ഈ വൈരുദ്ധ്യത്തെ? 

എല്ലാവരുടെയും പോലെ എന്റെ ജീവിതവും പല 
മാറ്റങ്ങള്‍ക്കും അനുസൃതമായി ഉരിത്തിരിഞ്ഞ്‌ വന്നിട്ടു 
ള്ളതാണ്‌. അതിനെ വൈരുദ്ധ്യമെന്ന്‌ വിളിക്കാമോ എന്ന 
റിയില്ല. എങ്കിലും; വീട്ടിലെ സാഹചര്യങ്ങള്‍കെണ്ട്‌ എനി 
ക്കെന്റെ പഠനം വളരെ നേരത്തെ തന്നെ അവസാനിപ്പി 
ക്കേണ്ടതായി വന്നു. ജീവിതത്തോടുള്ള യുദ്ധമെന്ന 
കണക്കിന്‌ ഒരു ടൈല്‍ ഫാക്ടറിയില്‍ ജോലി നോക്കി. 
ഫാക്ടറി പൂട്ടിയപ്പോള്‍, പെട്ടെന്നു പണമുണ്ടാക്കണ 
മെന്ന ആഗ്രഹത്തോടെ സ്വര്‍ണപണിക്കാരനായി. ഇതോ 
ടോപ്പം തന്നെ നാടകവുമായി ബന്ധം ഞാന്‍ കാത്തു 
സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അഥാവാ ആ ബന്ധമായി 


എന്തുകൊണ്ടിത്‌ സംഭവിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ ? 

പൂതിയ ആളുകളില്‍ ആരും വിശ്വാസം അർപ്പിക്കു 
ന്നില്ല. വിതരണക്കാരാരും തന്നെ ഇവരുടെ സിനിമ 
യൊന്നു കാണാന്‍ പോലും തയ്യാറാവാറില്ല. അവര്‍ സിനി 
മയിലെ താരമുല്യത്തിലും, ബാനറിനുമാണിന്നും 
പ്രാധാന്യം കല്‍പ്പിക്കുന്നത്‌, പ്രമേയത്തിനല്ല. 
പുലിജരുത്തെച്ഛറ്റി..? 

നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപറ്റം മനുഷ്യരുടെ 
കഥയാണിത്‌, അതില്‍നിന്നും പുറത്തുവരാന്‍ കഴിയാത്ത 
ഒരവസ്ഥിയിലുമാണവര്‍. ഒരു ആഭ്യസ്തവിദ്യനായ മനു 
ഷ്യന്‍ കൃഷിക്കാരനാവുന്ന, ഒറ്റ നോട്ടത്തില്‍ 
“വൈരുദ്ധ്യം” എന്നു തോന്നാവുന്ന കാര്യങ്ങളും ചര്‍ച്ച 
ചെയ്തിരിക്കുന്നു ഇതില്‍. ചുരുക്കത്തില്‍ ചരിത്രത്തിനു 
വേണ്ടിയുള്ള തിരച്ചിലാണ്‌ ഈ ചിത്രം. 
എല്ലാ ചിത്രങ്ങളും എന്തെങ്കിലും സരേശം പക്ഷ 
കരക്ക്‌. സമുഹത്തിന്‌ നല്‍കണമെന്ന്‌ താങ്കള്‍ കരുതു 
ന്നുണ്ടോ 

“സന്ദേശം” നല്‍കുക എന്നത്‌ വലിയ കാര്യമായി 
ഞാന്‍ കാണുന്നില്ല. എന്നാല്‍ ആ സന്ദേശത്തെ തിരിച 
ച്ചറിയുക എന്നതിനെ വലിയതായി ഞാന്‍ കാണുന്നു. 

സിനിമകളെ പലതരത്തില്‍ പലരും തരംതിരിക്കുന്നത്‌ 
നാം കണ്ടിട്ടുണ്ട്‌. ആര്‍ട്ട്‌, കൊമേഴ്‌സ്യല്‍, 


പുലിജന്‍മത്തിന്റെ 


പി 





രുന്നു എന്നെ കെ.ആര്‍. മോഹന്‍, പിടി. കുഞ്ഞുമുഹ 
മ്മദ്‌ തുടങ്ങിയ ചലച്ചിത്രകാരന്മാരുമായി അടുപ്പിച്ചത്‌. 
സിനിമയുടെ സാങ്കേതിക വശങ്ങളെ പറ്റി ചിന്തിക്കാന്‍ 
ഇതെന്നെ പ്രാപ്തനാക്കി. ഒരു പക്ഷെ അതായിരിക്കാം 
ഇന്നെന്നെ നിങ്ങളുടെ മുന്നില്‍ ഇരുത്തുന്നത്‌. 

താങ്കളുടെ ആദ്യചിത്രമായ നെയ്ത്തുകാരനെകുറി 
ച്ച്‌, അഥവ അത്‌ നല്‍കിയ പ്രതികരണങ്ങള്‍ അവയെ 
താങ്കള്‍ എങ്ങനെ നോക്കിക്കാണുന്നു 

ഞാന്‍ പ്രതീക്ഷിച്ച തരത്തില്‍ നല്ല പ്രതികരണമായി 
രുന്നു ലഭിച്ചത്‌. ധാരാളം അംഗീകാരങ്ങളും അവയ്ക്കു 
ലഭിച്ചു. മികച്ച നടനും, സഹനടിയ്ക്കുമുള്ള സംസ്ഥാന 
അവാര്‍ഡിതിനു ലഭിച്ചു. 
തനെയ്ത്തുകാരനില്‍ തിന്ന്‌ പുലിജന്‍മത്ത?ലേക്ക്‌ 
ഏതാണ്ട്‌ നാലുവര്‍ഷം എടുത്തു, താങ്കള്‍ വിശദീകരി 
ക്കാമോ ഈ കാലയളവ്‌ 

യാഥാര്‍ത്ഥത്തില്‍ അതങ്ങനെ സംഭവിച്ചതാണ്‌ 
നെയ്ത്തുകാരനു ശേഷം വൈക്കം മുഹമ്മദ്‌ ബഷീറിന്റെ 
“ശബ്ദങ്ങള്‍' ചലച്ചിത്രമാക്കാനായിരുന്നു ഞാന്‍ ശ്രമി 
ച്ചിരുന്നത്‌. എന്നാല്‍ അവിചാരിതമായി ആ പദ്ധതി ഉപേ 
ക്ഷിക്കേണ്ടിവന്നു. തുടര്‍ന്ന്‌ പൃഥിരാജിനെ കേന്ദ്രകഥാ 
പാത്രമാക്കി അതു മന്ദാരപുവല്ല എന്ന സിനിമയ്ക്കു 
വേണ്ടി ശ്രമിച്ചു. എന്നാല്‍ അതും ഉപേക്ഷിക്കേണ്ടതായി 
വന്നു. പിന്നെയാണ്‌ ഞാന്‍ പുലിജന്മത്തിലക്ക്‌ കടന്നത്‌. 


എന്‍ടെര്‍ടെയ്നര്‍ എന്നിങ്ങനെ. താങ്കളുടെ സിനിമകള്‍ 
ഏതു വിഭാഗത്തില്‍ വരുമെന്നാണ്‌ താങ്കള്‍ കരുതുന്നത്‌, 

എന്തിന്റെ അടിസ്ഥാനത്തില്‍ ആണ്‌ ഇത്തരം ഒരു 
തരംതിരിവ്‌ എന്നെനിക്ക്‌ മനസ്സിലായിട്ടില്ല. ഞാന്‍ വിശ്വ 
സിക്കുന്നതായി ഒന്നേളള്ളൂ. സനിമ ഒരു കലയാണ്‌, 
എല്ലാ കലകള്‍ക്കും അതിന്റേതായ മുല്യവുമുണ്ട്‌. 
അവര്‍ഡു കള്‍, അവയെ എങ്ങനെ നോക്കികക്കാ 
вт] ат]? 

അര്‍ഹിക്കുന്ന തലങ്ങളിലേക്ക്‌ എത്തുന്നിടത്തോളം 
കാലം അവാര്‍ഡുകള്‍ ഉത്തേജകമാണ്‌, പ്രോത്സാഹന 
ബാ യുള്ള വിളക്കു 
സൃഷ്ടിയ്ക്ക്‌ അച്ചൊരുക്കുന്നത്‌ ഒരിക്കലും 
നീതികരിക്കാനാവാത്തതാണ്‌ 

ഇങ്ങനെ ഏഴാംതരം വരെ മാത്രം പഠിച്ച 
2008-൦ മാണ്ടിലെ ഇന്ത്യയിലെ മികച്ച ചലച്ചി 
ത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിന്റെ 
സംവിധായകന്‍ പൊയ്മുഖങ്ങളൊന്നുമില്ലാതെ 
സാധാരണക്കാരന്റെ ഭാഷയില്‍, ഒരകലം 
പോലുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുകയാ 
ണ്‌. ഒരു വൈരുദ്ധ്യമായി. 


67 


Conrradictions| 


(allo a) seagate, alaowasgic) 
ђ едет, авало 








മധു പാറയില്‍ | 7 സിവില്‍ 
X 


കരു കാലത്ത്‌ soosoo PDAS 
ദികാരദിചാരക്കുടട വരച്കാഞിക്കാൾ 
(212202) вона ൬൧.൦ 
PVP da! eX ഇന്ന്‌ BOCES ore) a 
089 Bo(2IS ICD OLED) of EC) 
ваоа)аф велел» «дева бат 0b 

aia eom OIVO SDIT 2e 
mead) oosa. osha) 
-ebsciceige aowaemedo MIS OBIO 
2168 (89242625 aleia aeaio 
eed ees els) amaadeziseo: 
68 оте ера) атоо сре) ђе 
&oodeoooonmuear a)m)eoapeo 
Caalecas Baa 
നീക്മികക്കാക്കിതിക്കുക്ഷാക്ക്‌.. 


^ 


വൈരുദ്ധ്യങ്ങള്‍ 





ее T овари ൪തൃഭകാകക്കുട്ടം, ര്‍തചാതക്കുും 


лада, (2വേര്‍ക്കികചിന dediediers ക്ഷം 





















നമുക്ക. 225% ex eure aida 
esee mr «ОК mls. alea 


തുഘഭ്ഷജില്‍ 











ക്കൽ 























м) 





1 еф adja Фаіс $2126 тенора еж 
eoa a ") 
ലക്ക, മ — obaro aijo 





бита) бот 





ёзма. 




























muamola 


лов 


um) 


E xL 








കിര = 





12) SOBIOS 





മയം തതാ ത്ത താടകങ്ങളുട ചതഗര്ം തതം 
ചം രരദ്ഗംദീഗ തിരക്ഷുക്ഷമാലി അകാ പവം ജാവ) 
аттованоо OONKO 21265 (Fasimyogaoeob 
അടക്കി. കാഴ്ചക്കാരും (ഭാം momasalo പ്രചാ 
20080. ~ Ine Maw mW facenradaldleig 20000 
Weert aaese alodmiaop daromos 
OOE NJANI MODEI OO PISADO 
മുത്തടിക്കട്കളും ര്‍മതരക്കളം ഭമ്ശാക്കാമരലാലി. മൃത ет) 
മാമലക്ില്‍ ക്രദ൪ത്തിച്ചിതണ്൦ കലാകാരയാര്‍ത്്‌ തിരിച്ചടി 
al. aac adon ഭചോകണ്മകില്‍ മാഗ്റന്തകിലും ance) 
OAO ARS ONT E SaO DINO 
exaslezisi. Gadlenmoasios Gasca exer eocoo 
മാലി. 

ар ദൃഷ്യമമി.ക്മരക്കാക്കകെകചാക്െ ഷഷാഴ്ദരകരമാഷ 
കാഴ്ചകശാകകാക്കു്‌ ഒര മാിക്ഷകും പ്യക്യിച്ച്‌ aag 
a00 ald ajorosb osason saisamosvosi rossa 
ађолћајоко avec addmaramoncess Guida 
നാദം plex) ik Dapaoene arse. 

20.2 busaras ai2vraomy- lunt ev ooc exis Ono" 
ajy QOTO DITOU ഒതത്ൃദ്ധാടകക്ളെ ചതി 
воров ലാക്ക്‌ osmini. halo бот meos 
quce onmino (laa (laamelellecuaob (ie, കുക 
രരജ്ഥര്‍ക്ക്‌ ക്ര്രതകമാഷ കാര്യം Dowe lw) anor 
odo. airameakoafaoraier]g, v-)224 aemula 
aS rwasaomlad Mbgpmoadan aomoeocm 
ഭ്രനപയാരശകശാ ത്താ തശശക്ത പ്രതികര 
aoyanb aigha ംമമ്തമാല മക്ത്ധധമാക്്‌ തത്ധദ്ധാമടക 
WO DI unpor, 

samem aon oewis poossoshevn 
ANII OTOL PISO യിന്ചാമാഒതെ പേംത 
AOb COIS OSANO ODIE. a 
аше тоого eooslas. eovbeiseeb, ems. 
ചാക്യാരകുത്ത; കൃമ്ഞഗാടം, കുട/കാടം тд Фое) 
Oepie, KOI, Hara Jars തന്ത ഗൃത്തതചക്്ം 
തിലഗ്റില്‍ക്തമാഗാക നപമാചിച്ച കത്ത ക്ഷാമമ്്രധലര്ം e 
ക്ഷാരയചലത്ത ക്ടിച്ചഗിര്ത്തി. കര കാത്ത്‌ പേലാത്തിക്െ! 
നക്ക മീട്ിക്കാജലം туз) ме) афев"о രത താടക 
24 ഇന്ത ര്‍ദപമര്‍ദ്യം ചില കലാജാളകളില്‍ മാത്രധാക്ഗ്‌ ecco 
Poa. 


കരളില രവം ലിമ ക്ഷാജളലാമ aya 
ഭഭഗാത്സമത്തില്‍ തരത്താടക ഭരിഗമാക) 
quem cisim)) an, ele абера Фотог 
pagono oxódlclogalets. expos sadi 
eulhó omovavo2so v-Juescocalet. quao 
OWA DHE би 
കില്ധം പ്രതീദ്യക്ക:കം കമടികക്കെലകഥാക്കാകള്‍ാം 
ar emoe) oic allosas ചിരിക്കു 
saoemlop marason ponnn 
Dodda -oag ചോദ്യ ചിഷന്മകര്‍ത്തും 


70 


Conrradictions| 


മാതിരി ഒതിക്കാലം കരുകലമാ൯ കുടിലത aang) cer 
ота 

оча оов оэлеть отоециђог misled) 
eum «еі ч-аваоснЛеоф ഭത്മശഷതല്‍. കാദ്ധതജില്‍ 
കരം തില തചത്തില്‍ ഉറഞ്ഞാടശമാശ сео 
ക്കം ര്‍തതാപനക്ുകടകം കണ്ണുക волое ете 
sah aiai GAOT óma gasaan) 
aim കോരചധാക്ക്‌ Onge. ala)umes emasev2o 
Oar seg) OOO DONÉ AOMEN 





രക്കു. ഉത്ജാതമകരളര്യിിലാക്ക്‌ Onga doa и.о) 
ഭചാത്രത്‌ ചാതയ്മത്യ കടാകാതയാതമ്ങ്‌ BADIO OO) 
оит. воде കക്യിക്കളിഞ്ഞാല്‍ ചിന്ന ൪൮ ജാലം 
രദര്തുചമാക]) മാറം ന്താ തീക്വാഴലം. തതംതിരിമ്ത 
കലാെകില്‍ ഇധര്‍ത്തികശ, നലര്‍ഷമകാദരഭ്ൾ കക 
esse mised) Esaa) Goos രദരഭ്യജമ്‌: oio 
TID tonsa tare) (Veo 
ചരമ നപ്വമേരത്തിലം AJN കമ്‌ രത്ന. ഗതി 
കാലും, ഗാചക്മാക്ിമാലും BOAO OSW HEAR 
RODO ENERE. Q തല്ലാം അന mepiesman exp, 
(ai2arslacusaed)eiooc exa. eoo osos. emesoo, 
aif, മഗ്ഗ്‌ ചമത ക്കില്‍ (ത്ത യയാ 
socompedioes alowididlein onseacoeeoe (ayes 
MEDIOS BHOI JAD OCIA NOAA. EAI 
കക്ികാട്ത കദദക്ുള ക്കഹമാത്യതഭലാാട бза) 
കളരി മാഘം കീമ ഞ്ഞരരളീക്ണെ foo 
പം. ര്‍തചാരക്കശക്കമനാരിച്ച daei മറ്റം ഗൃത്നമമട് 
ദൈര്യം ത്തം തത്തു 
arog. ago, vad, aioab misala wasa 
ക്കാര്‍ത്മാത്്‌ cxvaaaocee uo ഓക്ഷിലാലമായം മമമ 
им ചക (fado. 

യാ ക്ഷാരചചക്ഷമില്‍ ഒ൭% ചികി ലില്‍, ജാ 
ios salh ois alayda തലാതുചമമമ്ങ്‌ 
Onge. AWONA O EG ONA, Oae തിരക്കു 
കമലം (4ഭപ്രത്യശ്ധിമാഷലക്കാം.. മുക്കിലും GENRI 


|വൈരുദ്യങ്ങള്‍ 


аву Ловас eenlearosondiete omeeas reas ഭാ 
ഓലത്ത്യം.. ചക ചത്ത്‌ താത്രിക്ഷിലം, ഉച്ചാരെലിടിലലം 
POPISI emaseo2ee£oas pseobaoó കാലത്ത) 
Onasi മാറീ്ോാരാതിതന്താല്‍ മതിാിരണ (പത്മ 
ароеооқђеђеоиу ооф കഴാചതക്ടജട ചട്ടികകില്‍ 
ഒരല്ലി പേമാറാലാഷില dodi валом 
കരളില നഘാംനപകാതിക ൭൭ചതശ്യത്തിക്െ wnawn 
ഒര ഭദികക്കെട്ടില്‍ ом) боради. 

saombane) 


soonband) v 25h OO DIONS ASE ae 
റില്‌. asas മാക്ഷിഭമാരധം ഇത്ഥ്‌ ചിരകാലം qui 
msma awana asalesavsibasd) фаера 
ദത ചക്കില്‍ ഗിന്താമ്ത്‌ ജമാല്‍മ്മാളിക്കുള്ള മാക കണ 
ത്‌ ഭമാലകളില്‍ ചലതിറക്കജള്ള Eain ginger 
(asean aoezo) deasah oosrrosoing saso!) 
DOT ഒരു ര്‍റ കുടകാലി കുമ്മാക്ഷാകാകെഴിടിട്, 
posh കലമതുചഭുടളില്‍ ഭമാല്‍ത്മളിക്ുണട നപമാഗം agoe 
ajeeiem orato. തന്൦തില്‍ സഘം 

ാലട്ടിലുട താളത്തില്‍ തമ്മ алой adoos 
sasay modas മാക്കി കുളിച്ച: ചാര 
E. QONAN WIB BAILS) Ale ase MEAD 
Bra മു Dosh oeoa haoh ര്‍ഭിമാഗഷട്ടത്തില്‍ 
തത്തക. ഭതാന്‍ക്മാളി കുരമരചചമാലി me ഭാമികളില്‍ 
തിരഞ്ഞ AOA DOAI ഭക്ഷ: താളത്തിലുള്ള 
bOO) OIKA EINO DT ODI കരള 
mola aenroaviacdan ഉത്തമാ ഭമാല്‍ത്ാളി 
лаб выде ജത മാണ്‌ -തൃന്താല്‍ erg do aoo 
കമീക്ളില്‍ ane am) dbaxaacer saobace) 
കകാ ഓാഷതാര്‍മാലാകി കാതിക്കാളില്യം മാവിലലക്കാം, 
Booba) ONONE LANON OIO 
asom ചിന്തിച്ചാല്‍ ood- ainoot As 
O07 EDIMROD) AOR. തന്ത അമലും вико 
മം ഈ sals@rbarIaage Ade, വര്‍ക്കു adai 
dr426D8 ов. കടരപതാളകളില്‍ മാര്തം ഭമാതിക്കാളി 
т) вале" ഒരുക്കിയില്‍ിക്കണ exo കാലം മഴത്തും. 

ചൃത്രക്കാത്തില്‍ ലുക്ളില്‍ പ്രതിചഥാതിക്കുക്കെ ൭2൧൯ കുല 
കളളം (മതിയാ മുഭ്യചയമതി noelsuocad clavi 
paced. ac തതത്തിലകളക്കില്‍ മഗ്ര തത്തില്‍ (aun 
കഥാ ദല (ലിന ഒര ചകഷ്ി (മത്‌ പത്‌ മലി 
oee (ade Gavel SASS (avs) 
vase മതാ ഗവ്‌ സാമം കാമത്താൾ ക്തിലാത്ത 
തുരകാമ്താരമ്മം യാം മദികാക്കികകാഷത. ജാതിക്കും 
Waaaemlorate sacloaino mater 20208 
Moossier ossiea «osea acevteraslaoqmsa ee 
exeo] (aei ഒന്ന്‌ താം ഈ DOAI avad) 
ത്ന നപമമീചും കത ഗഘമനപ്താതിമതക്ത്ത്‌ ഗാം 
നഘമ്മാഗിക്കഗ്ത കല്ച്വള്ള ഒത ചഗ്ം ഭാര്‍്മ്മക്ളാദ്ധം. 20 
്വക്കങ്തിതിമ്തണ് കകാ ചര്യം ഒര്ിക്കാടെം രി] 
оздон) коЛдоо озундо ехото гере багала) 
കിരിക്തന്മം ര്‍ദതക്കില്‍ Йе ദുംക്ഥിലാഷികഷക്ക്‌ നീക്ക 
KI INIO VUET WIP AD In MOS DOS 
woola rderleneainaob, arceupalenasnts apol 
ODE ONAIN -O Ie OORLAAI QUAS 
ര്‍ദമക തീതികച്ചത്തിക്കാ൪ ക്ിലിലളകിലേം ouar asm) 
ejes. a 











4 താങ്കളുടെ കൈവ। 
a) 0 15.6% 
c в % ൭360.൭ 
ന്നാണു നിങ്ങള്‍ കരുതുന്നത്‌ 1 










നിങ്ങള്‍ എപ്പോഴെങ്കിലും ഇ 
a) oed 679% 
с) ബാധകമല്ല 3.5 % 

കോട്ടയത്തിനും, നെടുങ്കുഴിക്കു൦ മധ്യേ വടവാതുരില്‍ എത്തുമ്പോള്‍ നിങ്ങള്‍ മൂക്കു 

a) 654% Dr 15.9% 
൭ ശ്രയിച്ചിടില്ല 18.7 * 
എന്നറിയുമ്പോള്‍ നിങ്ങള്‍ക്കുണ്ടാക б 
൬) ആശ്വാസം 26% 
9 qoe magi 17% 


പെത്താറുണ്ടേോ ? 


a) പഠിക്കാന്‍ M 
൭) ചില പ്രത്യേക മുഖങ്ങള്‍ കാണാന്‍ 12.2% 
дето ഏര്‌ 6 


ഇതുവരെയുള്ള 
നല്‍കു? 
a) А+ 244% 
c) B+ 16.4% 
എന്തുകൊണ്ടാണ്‌ നിങ്ങള്‍ പ്ലെയ്സ്‌ ഗഹി ന്നത്‌ ? 
a) പണത്തിനു വേണ്ടി 25% ത്തിന്‌ വേണ്ടി 26% 
൮൭ മറ്റുള്ളവരെ ബോധിപ്പിക്കാന്‍ 
ക്യാമ്പസ്സില്‍ ത്ഥമായൊരു, പ്രണയമ, ണ്ട: 
ഉണ്ട 244% ൬) ഇല്ല 51.8% 
എ ശ്രയധിലിടില്ല 23.8% 
സിന്റെ പേര്‍ തിലേതെടിലുകുന്നതില്‍ 
2 ചൂണ്ട 
4) Broken Chains 


കില്‍ ഒരു ഇയയാപോറ്റ 


v) eg 48.2% 


| വൈരുദ്ധ്യങ്ങള്‍ 


Credibility Vs Circulation 


മാധ്യമ സംസ്കാരത്തിലെ വൈരുദ്ധ്യങ്ങള്‍ 


[e] 0 വായിപ്പിച്ചും മാധ്യമങ്ങള്‍ അക്ഷരങ്ങളിലൂടെ സൃഷ്ടിച്ച അത്ഭുത 
ങ്ങള്‍ മനുഷ്യന്‌ അവന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളി Adil Nasser | 7 Electrical 
ലേക്ക്‌ കനപ്പെട്ട സംഭാവനകളാണ്‌ നല്‍കിയത്‌. അത്യാധുനിക സാങ്കേതി 
കതയുടെ മികവില്‍, മാധ്യമങ്ങള്‍ വളരുകയും, വികസിക്കുകയും ചെയ്തു 
കൊണ്ടിരുന്നു. അടിച്ചമര്‍ത്തപ്പെട്ടവര്‍ക്ക്‌ പോരാടാനുള്ള കരുത്തു 
നല്‍കിയും മാധ്യമങ്ങള്‍ നല്‍കിയ സേവനങ്ങള്‍ ഒട്ടനവധിയാണ്‌, 
ഇന്ത്യന്‍ സ്വാതന്ത്യസമര കാലഘട്ടത്തില്‍ അക്ഷരങ്ങളുടെയും, ആശ 
യങ്ങളിലുടെയും വീര്യം പകര്‍ന്നത്‌ മാധ്യമങ്ങളായിരുന്നു. ഇന്ത്യന്‍ 
സ്വാതന്ത്യസമര ചരിത്രത്തില്‍ മുഖ്യപങ്ക്‌ വഹിച്ചിട്ടുള്ളതും മാധ്യമങ്ങ 
ളാണ്‌. അത്തരത്തില്‍ മാധ്യമങ്ങള്‍ തുടര്‍ന്നുള്ള സ്വാതന്ത്ര്യ 
പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ഉര്‍ജ്ജം പകര്‍ന്നു നല്‍കി. 


കാലപ്രവാഹത്തില്‍ സാമൂഹ്യ സംവിധാനങ്ങള്‍ക്ക്‌ പലതിനും 
അപ്ര്രംശം സംഭവിച്ച കൂട്ടത്തില്‍ മാധ്യമങ്ങളും അവയുടെ പ്രഖ്യാ 
പിതലക്ഷ്യത്തില്‍ നിന്നും അകലുന്ന കാഴ്ച്ചയാണ്‌ കാണുന്നത്‌. ദൃശ്യ മാധ്യ 
മങ്ങളോട്‌ കിടപിടിച്ച്‌ നില്‍ക്കാനാകാതെ ശ്രവ്യ, അച്ചടി മാധ്യമങ്ങള്‍ ചക്രശ്വാസം 
വലിക്കുകയാണ്‌. മറ്റു രംഗങ്ങളില്‍ മത്സരങ്ങള്‍ ഗുണനിലവാര ഉയര്‍ച്ചയിലേക്ക്‌ നയി 
ക്കാറുണ്ടെങ്കിലും മാധ്യമങ്ങള്‍ക്കിടയിലുളള മത്സരങ്ങള്‍ പലപ്പോഴും നിലവാരത്ത 
കര്‍ച്ചയ്ക്ക്‌ കാരണമാവാറുണ്ട്‌. പത്രാധിപര്‍ നിശ്ചയിച്ചിരുന്ന മാധ്യമനിലപാട്‌ പ്രത 
മുടമയിലേക്ക്‌ മാറിയത്‌ ഗുരുതരമായ പരിണാമമായിരുന്നു. നനടട of India Mos 
ഇന്നത്തെ അവസ്ഥ ഇതിനെ ഉദാഹരിക്കും. v 

മാധ്യമത്തെ ബിസിനസ്സാക്കി മാറ്റുമ്പോള്‍ അത്‌ കാപട്യമാര്‍ന്ന ഒന്നായി മാറും. മാന്യമായ ഒന്നിനെ 
യഥേഷ്ടം മുതല്‍മുടക്കുള്ള ഒരു വ്യവസായ സംരംഭമായി മാധ്യമലോകം മാറിയ മഹത്വപ്പെടുത്താനും, 
പ്ലോള്‍, ആദായം കൂടുതലുണ്ടാക്കുന്ന 'വിക്രികകള്‍' മാധ്യമ തന്ത്രങ്ങളായി രംഗത്തു അധമമായതിനെ അധി 
വന്നു. രക്തബന്ധങ്ങള്‍പോലും ലാഭനഷ്ടങ്ങളുടെ അളവുകോലുകള്‍ വച്ചുനോക്കി ക്ഷേപിക്കാനുമുള്ള 
കാണുന്ന ഒരു സംസ്ക്കാരത്തില്‍' മാധ്യമങ്ങള്‍ കമ്പോളത്തിലെ വില്‍പ്പനചരക്ക്‌ കഴിവ്‌ മാധ്യമങ്ങള്‍ക്ക്‌ 
മാത്രമാവുകയാണ്‌. ഉപഭോക്താക്കളുടെ തൃപ്തിമാത്രം പരിഗണിച്ച്‌ സത്യത്തെ വള ഇന്ന്‌ നഷ്ടമായിരിക്കു 
ച്ചൊടിച്ച്‌ എഴുതുകയും, പറയുകയും, കാണിക്കുകയും ചെയ്യുന്ന രീതിയാണ്‌ മാധ്യ ന്നു. കാരണം അവര്‍ 
മങ്ങള്‍ ഇന്ന്‌ സ്വീകരിച്ചിരിക്കുന്നത്‌. പത്രങ്ങളിലും മറ്റാനുകാലികങ്ങളിലും ലൈംഗി വിപണിയിലെ പ്രതിച 
കാതിപ്രസരമുള്ളതും അശ്ലീലചുവയുള്ളതുമായ ചിത്രങ്ങളും, ലേഖനങ്ങളും നിറ ലനങ്ങളെ ഭയപ്പെടു 
യുന്നതും ഉപഭോക്താക്കളെ പരിഗണിച്ചു മാത്രമാണ്‌. ന്നു. സാമൂഹ്യ പ്രശന 

മാന്യമായ ഒന്നിനെ മഹത്ചപ്പെടുത്താനും, അധമമായതിനെ അധിക്ഷേപിക്കാ ന ച 
നുമുള്ള കഴിവ്‌ മാധ്യമങ്ങള്‍ക്ക്‌ ഇന്ന്‌ നഷ്ടമായിരിക്കുന്നു. കാരണം അവര്‍ വിപ ന്നോ ലും ഇട 
ണിയിലെ പ്രതിചലനങ്ങളെ ഭയപ്പെടുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ വിഷ ള്‌; ЕЕ 
യങ്ങളിലും ഇടപെടുമ്പോള്‍ പെതുനന്മയ്ക്കും രാഷ്ട്ര ക്ഷേമത്തിനും അപ്പുറം സ്വന്തം ത്തി e eS 
ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താനുള്ളതായി പ്രരതധര്‍മ്മം ഇന്ന്‌. പ്രതമുതലാളി mum റ al 
യുടെയും, പരസൃദാതാക്കളുടെയും ഇംഗിതത്തിനനുസരിച്ച്‌ പാവക്കൂത്ത്‌ നടത്തുന്ന о 2 
ചരടുവലിക്കാരായി പ്രതസമുഹം തന്നെ ഇന്ന്‌ അധഃപതനത്തിലേക്ക്‌ കുപ്പുകുത്തു ക്ളൈ തൃപതിപ്പെടു 
വാന്‍ തുടങ്ങി. വാര്‍ത്തകള്‍ വിവാദങ്ങളാക്കി ശ്രദ്ധപിടിച്ചു പറ്റുക എന്ന തന്ത്രം നാ ന്‌. 
സര്‍വ്വഥാ അംഗീകരിക്കപ്പെട്ടു. വാര്‍ത്തയെയും, സംഭവങ്ങളെയും 'സെന്‍സേഷണ Е 
ലൈസ്‌” ചെയ്തു കൊണ്ടുള്ള കച്ചവട മാധ്യമത്രന്തങ്ങള്‍ വ്യാപകമായ പ്രതിഫലന = 
ങ്ങളാണ്‌ ഉണ്ടാക്കിയത്‌. ഒറ്റപ്പെട്ടതും അപ്രധാനവുമായ സംഭവങ്ങളെ പര്‍വ്വതീക 
രിച്ചും, പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള അവതരണവും നിത്യസംഭവങ്ങളായി. അപ്ര 
സക്തമായ വിഷയങ്ങള്‍ അതീവ പ്രധാന്യമുള്ളതായി ചിത്രീകരിക്കപ്പെട്ടു 
യാഥാര്‍ത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വര്‍ത്തകള്‍ മെനഞ്ഞെടുക്കുക ў 3 





എന്നത്‌ ആധുനിക മാധ്യമലോകത്തിന്റെ വിനോദമായി തീര്‍ന്നിരിക്കുന്നു. വാര്‍ത്ത 
കള്‍ ഉണ്ടാകുന്നതിനു പകരം, വാര്‍ത്തകള്‍ ഉണ്ടാക്കുന്നതിനുള്ള തത്രപ്പാടില്‍ നഷ്ട 
പ്പെടുന്നത്‌ മാധ്യമങ്ങളുടെ നൈതികഭാവമാണ്‌. ദുരന്തങ്ങളെ ആഘോഷമാക്കി 
മാറ്റുന്ന മാധ്യമങ്ങളുടെ ഈ ഉത്സാഹം തിരസ്‌ക്കരിക്കപ്പെടേണ്ട വിപത്ത്‌ തന്നെയാ 
ണ്‌. ഇത്തരത്തില്‍ ആവശ്യമില്ലാത്തതിന്‌ അമിത പ്രാധാന്യം കൊടുക്കുകയും, 
അര്‍ഹിക്കുന്നതിന്‌ പ്രാധാന്യം നല്‍കാതിരിക്കുകയും ചെയ്യുകവഴി ആരുടെയെക്കേ 
യോ, താല്‍പ്പര്യങ്ങള്‍ക്കു വഴങ്ങി മാധ്യമങ്ങള്‍ വിധേയരാവുന്ന “വൈരുദ്ധ്യങ്ങള്‍” 


നമുക്ക്‌ വെളിവാവുകയാണ്‌. 

അച്ചടി മാധ്യമങ്ങളില്‍ വരുന്ന തലവാചക കസര്‍ത്തു 
കളാണ്‌ ചര്‍ച്ച ചെയ്യപ്പെടേണ്ടുന്ന മറ്റൊരു കാര്യം. തല 
വാചകങ്ങള്‍ വാര്‍ത്തകളുടെ ഹൃദയത്തെക്കുറിച്ച്‌ വായ 
നക്കാരുടെ മനസില്‍ ഒരു നെഗറ്റീവ്‌ ഇംപാക്ട്‌ (Nടൃഭ- 
സ്ക ൬a) ആണ്‌ സൃഷ്ടിക്കുന്നത്‌. മാധ്യമങ്ങള്‍ 
വാര്‍ത്തയെ റിപ്പോര്‍ട്ട്‌ ചെയ്യുന്നു എന്നാല്‍ ഇത്തരം തല 
വാചകങ്ങളിലൂടെ അതിന്റെ അന്തസത്തയെ നശിപ്പിക്കു 
കയും ചെയ്യുന്നു, തിരക്കിട്ട ഇന്നത്തെ ലോകത്ത്‌, മാറു 
ന്നലോകക്രമത്തിന്റെ വക്താക്കളായി തലവാചകങ്ങളി 
ലൂടെ മാത്രം കടന്നുപോവുന്ന ജനങ്ങള്‍ വാര്‍ത്തകളെ 
തെറ്റായി ധരിക്കുകയും, പിന്നീട്‌ അതിനെ തെറ്റായി 
വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനൊരുദാഹര 
ണമായി സർക്കുലേഷനിൽ വലിയ മലയാളിപത്രമെന്ന്‌ 
അവകാശപ്പെടുന്ന പത്രത്തില്‍ വന്ന വാര്‍ത്ത: ഷെയര്‍ 
മാര്‍ക്കറ്റിലെ അഴിമതി വന്‍ വാര്‍ത്താപ്രാധാന്യം നേടിയ 
കാലത്താണ്‌ സഖാ: ഇ.എം.എസ്‌. അന്തരിക്കുന്നത്‌. തന്റെ 
സര്‍വ്വസ്വത്തുക്കളും റോയല്‍റ്റി 
തുകയും പാര്‍ട്ടിക്ക്‌ എഴുതി 
വെച്ച ഇം.എം.എസ്‌ 500 രൂപ 
യുടെ ഒരു ഷെയര്‍ മകന്‍ 
ശ്രീധരന്റെ പേരില്‍ നിക്ഷേപി 
ക്കുകയുണ്ടായി. പ്രസ്തുത 
പ്രതത്തില്‍ ഈ വാര്‍ത്തയ്ക്ക്‌ 
വന്ന തലക്കെട്ട്‌ ഇങ്ങനെയായി 
രുന്നു “ഇ.എം.എസ്സിന്റെ ഷെയറു കള്‍ 
മകന്‍ ശ്രീധരന്‌” ! തലക്കെട്ട്‌ മാത്രം വായിക്കുന്ന വായ 
നക്കാര്‍ മനസിലാക്കുന്നത്‌ ഹര്‍ഷദ്‌ മേത്തയെ പോലെ 
ഇ.എം.എസ്സും ഷെയറുകളില്‍മേല്‍ അഴിമതി നടത്തി 
എന്നാണി!, ഇതാണ്‌ അവസ്ഥ. ചില മാധ്യമങ്ങള്‍ തലക്കെ 
ട്ടുകളില്‍ മാത്രമല്ല വാര്‍ത്തയൊന്നാകെ അട്ടിമറിക്കുന്നു. 
അതിനുപിന്നിലുള്ള ഗുഡഃലക്ഷ്യങ്ങള്‍ രാഷ്ട്രീയമാവാം, 
മതപരമാവാം, വ്യക്തിപരമാവാം. പക്ഷെ ഇത്തരത്തില്‍ 
കമ്പോളത്തില്‍ വാര്‍ത്തകള്‍ വില്‍ക്കുന്നതിനെ പത്രധര്‍മം 
എന്നു വിളിക്കാന്‍ കഴിയില്ല മറിച്ച്‌ അതിനെ “മാധ്യമവ്യഭി 
ചാരം" എന്നു പേരിട്ടുവിളിക്കണം, 

മാധ്യമങ്ങളുടെ ആവിഷ്ക്കാരശൈലിയെ എങ്ങനെ 
(എന്തുകൊണ്ട്‌) കോര്‍പ്പറേറ്റ്‌ മൂലധനശക്തികള്‍ സ്വാധീ 
നിക്കുന്നു എന്നത്‌ സമകാലീന സമൂഹത്തില്‍ വളരെ 
ഗഹനമായ ചിന്തയ്ക്ക്‌ അര്‍ഹമായ വസ്തുതയാണ്‌. പ്രത 
മാധ്യമങ്ങള്‍ “മാധ്യമധര്‍മം' എന്ന ആശയത്തെയും 
കൈമുതലായി ഉണ്ടെന്നുപറയപ്പെടുന്ന Ideology 
യുമൊക്കെ മാറ്റിനിര്‍ത്തി, വ്യവസ്ഥാപിതമായ വ്യാവസാ 
യിക തല്‍പര്യങ്ങള്‍ സംരക്ഷിക്കുന്നതിന്‌ തയ്യാറാവുന്നു. 
അത്‌ സാമൂഹ്യനീതിയ്ക്ക്‌ നേരെയുള്ള അവഹേളനമാ 
ണ്‌, ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള പത്ര 
ങ്ങളും, സര്‍ക്കുലേഷന്റെ മാനദണ്ഡത്തില്‍ 
മുന്‍പന്തിയിലാണ്‌ എന്ന്‌ അവകാശപ്പെടുന്ന 
പത്രങ്ങളും വാര്‍ത്ത കള്‍ക്കുള്ള പേജുകള്‍ 
കൂടി പരസ്യങ്ങള്‍ അടക്കം മറ്റ്‌ വിനോ 
ദങ്ങള്‍ക്കുമാണ്‌ നല്‍കുന്നത്‌. വാര്‍ത്താദാരിദ്ര്യം 
നേരിടാത്ത നമ്മുടെ രാജ്യത്ത്‌ വാര്‍ത്തകളെ 
ക്കാള്‍ കൂടുതല്‍ പരസ്യങ്ങള്‍ക്കാണ്‌ 
പ്രാധാന്യം. ഷെയര്‍മാര്‍ക്കറ്റുകളിലും, വ്യവ 
സായ സംരഭങ്ങളിലൂം ഈ മാധ്യമരാജാ 
ക്കന്‍മാര്‍ പ്രാതിനിധ്യം ഉറപ്പിക്കുമ്പോള്‍ സംര 












74 


Conrradicrions| 


ക്ഷിക്കപ്പെടുന്നത്‌ കോര്‍പ്പറേറ്റ്‌ ഭീമന്‍മാരുടെയും, ചില 
വ്യക്തികളുടെയും താല്‍പര്യങ്ങളാണ്‌. ദൃശ്യമാധ്യമ 
ങ്ങളും ഈ രീതി അവലംബിക്കുന്നുണ്ട്‌. ഇത്‌ നാനാവി 
ധത്തിലുള്ള മാധ്യമങ്ങളുടെയും വിശ്വാസ്യത നശിപ്പി 
ക്കും. വമ്പിച്ച ലാഭം കൊയ്യാന്‍ സ്വര്‍ണ്ണമഴയും, തംബോ 
ലയുമൊക്കെ ഫുള്‍പേജുകളിലായി നിറയുമ്പോള്‍ ചിത്ര 
ത്തില്‍ നിന്നു മായ്ക്കുന്നത്‌ സംസ്ക്കാരമുള്ള വാര്‍ത്ത 
കളാണ്‌. ഉത്പാദന ചിലവിലെ വര്‍ദ്ധനവ്‌ പരതവില വര്‍ദ്ധി 
പ്പിച്ച്‌ പരിഹരിച്ചിട്ടുകൂടിയും, സാമൂഹ്യതാല്‍പ്പര്യങ്ങളെ 
തമസ്‌ക്കരിച്ചുകൊണ്ട്‌ അഡ്വൈര്‍റ്റസിംഗ്‌ ഏജന്‍സി മാത്ര 
മായി നിലനില്‍ക്കുന്നത്‌ ഈ മാധ്യമചക്രവര്‍ത്തിമാര്‍ക്ക്‌ 
തീരെ ഭൂഷണമല്ല. 
ദൃശ്യമാധ്യമങ്ങളിലെയും, അച്ചടിമാധ്യമങ്ങളിലെയും 
വാര്‍ത്തകള്‍ രാഷ്ട്രീയത്തിന്‍റെ കുത്സിത തന്ത്രങ്ങളില്‍ 
അകപ്പെട്ടുപോകുന്നത്‌ സ്ഥിരം കാഴ്ചയാണ്‌. രാഷ്ട്രീയ 
കക്ഷികള്‍ പ്രതസ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നു 
എന്നു പറയുന്നതാണ്‌ കൂടുതല്‍ ശരി. രാഷ്ട്രീയ നേതാ 
ക്കളുടെ അഭിപ്രായ സ്വാതന്ത്യത്തിനും തദ്വാര പൊതു 
അഭിപ്രായ രൂപീകരണത്തിനും അച്ചടി, ദൃശ്യമാധ്യമങ്ങള്‍ 
സഹായകമാണ്‌. എന്നാല്‍ ഇന്ന്‌ ചാനലുകളും, 
പ്രസിദ്ധീകരണങ്ങളും തെരഞ്ഞെ 
ടുപ്പ്‌ പ്രചരണത്തിനും 
സ്വന്തം രാഷ്ട്രീയക 
ക്ഷിയുടെ അന്തസ്സു 
വര്‍ദ്ധിപ്പിക്കുന്നതിനു 
മാണ്‌ പ്രവര്‍ത്തിക്കു 
ന്നത്‌. ഇതിന്‌ അപവാ 
ദമായി പ്രവര്‍ത്തിക്കുന്ന 
വളരെകുറച്ച്‌ മാധ്യമസംരഭങ്ങള്‍ മാത്രമേയുള്ളൂ. 
സാമൂഹ്യ നീതി ഉയര്‍ത്തി പിടിക്കുന്ന പത്രങ്ങള്‍ കുറ 
വാണെന്നത്‌ ഖേദകരം തന്നെ, പഴയകാല വിപ്ലവപ്രസി 
ദ്ധീകരണങ്ങളും, പ്രതങ്ങളും നിസ്വാര്‍ത്ഥമായ സാമൂ 
ഹിക നീതിയുടെയും, പ്രത്ൃയയശാസ്ത്രങ്ങളുടെയും ഉദാ 
ഹരണങ്ങളായിരുന്നെങ്കില്‍ പിന്നീട്‌ അവയുടെ പ്രസക്തി 
ആനുകാലികമായി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതായി 
സംശയിക്കേണ്ടിയിരിക്കുന്നു. 
പ്രാധാന്യമര്‍ഹിക്കുന്ന വാര്‍ത്തകളെ വിഴുങ്ങുന്ന, 
അതുവഴി കീശവീര്‍പ്പിക്കുന്ന മാധ്യമങ്ങളുടെ പേരുകള്‍ 
വിമര്‍ശിക്കപ്പെടേണ്ടവ തന്നെ. ജെയിംസ്‌ അഗസ്റ്റിന്‍ 
എന്ന അധ്യാപകന്റെ കൊലപാതകം, 5 14 £ റാഗിംങ്‌ 
കേസിലെ പ്രതികളെ രക്ഷിക്കാന്‍ ഉന്നത ഉദ്യോഗസ്ഥ 
രോടൊപ്പം സര്‍ക്കുലേഷന്‍ ഭാഷയില്‍ “(പചാരമുള്ള 
പ്രതം" നടത്തിയ ശ്രമങ്ങള്‍ തുടങ്ങിയവ മതിയാവും 
മേല്‍പ്പറഞ്ഞ വാചകത്തെ സാധൂകരിക്കാന്‍. ഏഴാ 
സിലെ പാഠപുസ്തകവിവാദം പല പ്രതങ്ങളും റിപ്പോര്‍ട്ട്‌ 
ചെയ്ത രീതി (കുരിശുയുദ്ധ വിളികള്‍ക്ക്‌ വഴിതെളിച്ച 
രീതി) മാത്രം മതിയാവും പലതിന്റേയും ചെമ്പ്‌ വെളി 
വാകാന്‍. ഇത്തരത്തില്‍ ചെങ്ങറയില്‍ കിടക്കാനിടം തേടു 
ന്നവര്‍ക്ക്‌ സഹായം നല്‍കാതെ, ഗോള്‍ഫ്‌ ക്ലബിന്റെ 
വാര്‍ത്തകളിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ്‌ നടത്തുന്ന 
മാധ്യമ സിന്‍ഡിക്കേറ്റുകള്‍ വിമര്‍ശിക്കപ്പെടേണ്ടതാണ്‌. 
അക്ഷരങ്ങളെ തെരുവില്‍ ചൂട്ടുകരിക്കുന്ന കാട്ടുനീ 
തിയ്ക്ക്‌ ഒത്താശ പാടുവാനല്ല, മറിച്ച്‌ ധൈഷണിക മണ്ഡ 
ലങ്ങളെ സ്വാധീനിക്കുന്ന വാര്‍ത്തകളിലേക്കുള്ള കണ്ണു 
കളാവണം മാധ്യമങ്ങള്‍. സമൂഹത്തെ വീക്ഷിക്കാനുള്ള 
സാധാരണക്കാരന്റെ കണ്ണടകളാവട്ടെ മാധ്യമങ്ങള്‍ എന്നു 
നമുക്ക്‌ പ്രത്യാശിക്കാം. 


a 


| വൈരുദ്ധ്യങ്ങള്‍ 


x 
wise on 
അല്‍ അമീര്‍ 7 ഇലക്ട്രിക്കല്‍ 
ളി A. Í xs Є < 
= 
= 
AN 





കനത്ത ശബ്ദം 
ഉണര്‍ന്നിരുന്ന സിജീഷിനെ 
സ്തബ്ദനാക്കി. എന്താണ്‌ 
സംഭവിക്കുന്നതെന്ന്‌ തിട്ട 
പ്പെടുത്താനാവാത്ത നിസ്സ 
ഹായത. താഴത്തെ പേപ്പറു 
കളിലേക്ക്‌ കൂടി തീ ലയിച്ചു 
പ്പോള്‍ ജോബിയും 
ഉണര്‍ന്നു. ജനലിനോട്‌ 
ചേര്‍ന്നു നിന്ന മേശപ്പുറ 
ത്തേക്ക്‌ കൂടി അഗ്നി 
പടര്‍ന്നു, ആ മേശ അവിടെ 
യില്ലായിരുന്നുവെങ്കില്‍ ഒരു 
പക്ഷെ... 











76 


Conrradictions| 


ഉണ്മാത്തവര്‍ ഉണര്‍ത്തപ്പെട്ു. ഉണ്ടായത്‌ хіт Сиси അല്ല എന്ന തിരി 
ച്ചറിവി വെള്ളമൊഴിച്ചു തീയണയ്ക്കാന്‍ പ്രേരണയായി മിനിറ്റുകള്‍ക്കകം 
വാര്‍ഡനും പ്രിന്‍സിപലും പിന്നെ പാമ്പാടിയിലെ പോലീസ്‌ പടയും 
MH ലെ പിന്നാമ്പുറത്തെത്തി. ബോംബിന്റെ നിഷ്പത്തി തേടിയുള്ള 
അന്വേഷണങ്ങള്‍ അവിടെ തുടങ്ങുന്നു, ഫോറന്‍സിക്‌ വിദഗ്ധരും, 
പോലീസ്‌ നായയും വന്ന്‌ ചടങ്ങുകള്‍ നടത്തി. ക്യാമ്പസ്‌ കരുതുക 
ത്തോടെ എല്ലാം നോക്കിനിന്നു. ബോംബിന്റെ ഗന്ധം പോലീസ്‌ 
നായയെ ॥॥ നു പിന്നിലെ വലിച്ചെറിയപ്പെട്ട ഭക്ഷണ പദാര്‍ത്ഥങ്ങളി 
ലാണ്‌ കൊണ്ടെത്തിച്ചത്‌ എന്നത്‌ ഒരു വൈരുദ്ധ്യമാകാം. 


7 മണിയായപ്പോഴേക്കും ഹോസ്റ്റലിനു ചുറ്റും സമ്പന്നമായ ഒരു 
ആള്‍ക്കൂട്ടം രുപപ്പെട്ടിരുന്നു. നിശബ്ദമായ ചര്‍ച്ചകള്‍ പുരോഗമിച്ചു. 
ചിലര്‍ ഒരു ഡിറ്റക്റ്റീവ്‌ നോവലിന്റെ ലാവണ്യത്തോടെ നേരിട്ടുകണ്ട 
ധ്വനിയില്‍ വിശദീകരിക്കുന്നു. ആ നിമിഷത്തിന്റെ നടുക്കം അനുഭവി 
ച്ചവര്‍ക്കൊഴിച്ച്‌ അവിടെ കൂടിയവര്‍ക്കെല്ലാം ഏതാണ്ട്‌ ഒരേ വികാരമാ 
യിരുന്നു. 

“ആദ്യമായിട്ടാണ്‌ ഒരു കള്ളനെ നേരിട്ട്‌ കാണുന്നത്‌” എന്നു പറ 
യുന്ന പ്രതീതിയില്‍ സ്വന്തം അന്തരീക്ഷത്തില്‍ ഒരു ബോംബ്‌ പൊട്ടി 
യതിന്റെ കുതുകം അവര്‍ ആസ്വദിക്കുകയായിരുന്നു. 


പിന്നെയും അരമണിക്കൂറോളം കഴിഞ്ഞപ്പോള്‍ അപ്രതീക്ഷിതമായ 
ഒരു കണ്ടുപിടുത്തം നടന്നു. അടുത്ത ഞെട്ടലിനുള്ള വകയുണ്ടായി 
അത്രയും പോലീസുകാരും കാഴ്‌ ചകാരും നിരന്നു നിന്നിട്ടും ശ്രദ്ധി 
ക്കാതിരുന്ന വസ്തുത. നിരീക്ഷണനിപുണനായി ചുറ്റും കണ്ണോടിച്ച 
ഉദ്യോഗസ്ഥനാണ്‌ അതു കണ്ടെത്തിയത്‌. 105-൦ നമ്പര്‍ മുറിക്ക്‌ സമാ 
ന്തരമായി മറുവശത്തെ 101-0൦ നമ്പര്‍ മുറിയുടെ, ജാലകുത്തറ്റത്ത്‌ തിരി 
കെട്ടുപോയ ഒരു പെട്രോള്‍ ബോംബ്‌. കെട്ടുപോയ തിരിക്ക്‌, 
ബോംബിനു നേരെ തല വെച്ചു കിടന്ന അഭിലാഷിന്റെ അതേ ഭാവം. 
വഴി മാറി പോയ ഒരു ദുരന്തത്തിന്റെ ശേഷിപ്പ്‌. 


എന്തിന്‌? ആര്‍ ? ആര്‍ക്കെതിരെ? എന്നിങ്ങനെ ചോദ്യങ്ങള്‍ മാത്രം 
അവശേഷിച്ചു. മുന്‍ദിവസങ്ങളില്‍ ക്യാമ്പസിലുണ്ടായ ചില പ്രശ്‌ന 
ങ്ങളുടെ ബാക്കി പത്രമെങ്കില്‍, അതില്‍ ഉള്‍പെട്ടിട്ടില്ലാത്തവരുടെ റൂമു 
കളില്‍ ബോംബ്‌ സ്ഥാപിച്ചതിന്റെ ലോജിക്ക്‌? വൊക്കാന്‍ എളുപ്പമുള്ള 
റൂമുകള്‍ തിരഞ്ഞെടുത്തതായിരിക്കാം ഇനിയുമൊരുപക്ഷെ ഒന്നു പേടി 
പ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ, പുറത്തു നിന്നുള്ള ചില കക്ഷികള്‍ 
സംഭവവികാസങ്ങളെ മുതലെടുത്തതായിരിക്കാം. 


പിറ്റേന്ന്‌ മാധ്യമധര്‍മ്മത്തിന്റെ വിശുദ്ധിയും ക്യാമ്പസ്സ്‌ അറിഞ്ഞു. 
മലയാളത്തിലെ പ്രശസ്തമായൊരു പ്രതം എഴുതിയത്‌ “രാജീവ്‌ ഗാന്ധി 
എന്‍ജിനീയറിംഗ്‌ കോളേജില്‍ ബോംബ്‌ സ്ഫോടനം. ഹോസ്റ്റലില്‍ 
നിന്ന്‌ വടിവാളും മറ്റു മാരകായുധങ്ങളും കണ്ടെടുത്തു.” വാര്‍ത്ത 
വായിച്ച ഹോസ്റ്റല്‍ നിവാസികള്‍ ഇതൊന്നും ഞങ്ങളറിഞ്ഞില്ലല്ലോ 
എന്നു വാ പൊളിച്ചു. ഹോസ്റ്റല്‍ നിവാസികളുടെ വിരലടയാളമെടു 
ത്തു. പിന്നീട്‌ ഒരു മാസക്കാലത്തോളം ഒരു പറ്റം പോലീസുകാര്‍ МН 
ല്‍ താമസിച്ചു. ചായകുടിച്ച്‌, ചോറുണ്ട്‌, നനച്ച അവിലും വടയുമെല്ലാം 
തിന്ന്‌, ടി.വിയും കണ്ട്‌ അവിടുത്തെ ആളുകളായി. വളരെ പെട്ടെന്ന്‌ 
ക്യാമ്പസ്സും ഹോസ്റ്റലുമെല്ലാം ട്രാക്കിലേക്ക്‌ തിരിച്ചു വന്നു. 


Eine ient പോലീസിനെ കാണാതായി ക്യാമ്പസ്സ്‌ ആ മുറി 
പ്പാട്‌ മറന്നു തുടങ്ങി 


ഇപ്പോഴും, അന്വേഷണം തുടരുന്നുണ്ടായിരിക്കാം ഇന്ത്യന്‍ നഗര 
ങ്ങള്‍ ഹൈടെക്‌ സ്ഫോടനങ്ങളെ പറ്റി സംസാരിക്കുമ്പോള്‍, നമുക്ക്‌ 
ചര്‍ച്ച ചെയ്യാന്‍ ഒരു പെട്രോള്‍ ബോംബെങ്കിലുമുണ്ടല്ലോ... 


ഇനിയും, അതൊരു ചുരുളഴിയാത്ത ഫിക്ഷനായി തുടര്‍ന്നേക്കാം, 
തലമുറകള്‍ക്ക്‌ കഥകള്‍ മെനയാനായി... 
^ 


കുറുഷും 
വെളുഷും 





b 


ക്റുകിന്‌ വെളുകും 
വെളുഹിന്‌ കുറുകും 
എന്നപോലെ 

ഒന്നിന്‌ മറ്റൊന്നില്ലാതെ 
പൂര്‍ണ്ണമാവാത്ത 
വെരുദ്യത്തിന്റെ 
വരിക്കുട്ടുകള്‍ 


കവിതകള്‍ 





v 
കവിത ആര്‍ക്കു വേണ്ടി? വളരെ പ്രസ 
ക്തമായ ചോദ്യം, കേവലം വിമര്‍ശ 
കര്‍ക്കോ പണ്ഡിതനോ വേണ്ടി ആവ 
രുത്‌. സാധാരണക്കാരനു അര്‍ത്ഥ 
ഗ്രഹണം സാധ്യമല്ലെങ്കില്‍ കവിത കട 
ലാസിനു മാത്രം ഉപകരിക്കുന്നതാകും. 
സാധാരണക്കാരില്‍ നിന്നകലുന്ന കവി 
തയും കവിയും കാലവര്‍ഷത്തില്‍ 
ഒലിച്ചു പോയേക്കാം. വിമര്‍ശനങ്ങള്‍ക്കു 
മുന്നില്‍ തളരുന്ന കവികള്‍ നമുക്കാവ 
ശ്യമില്ല. വ്യക്തിനിഷ്ടമായ അളവുകള്‍ 
കൊണ്ടു സാഹിത്യ സൃഷ്ടിയെ 
സമ്പൂര്‍ണ്ണമായി അപഗ്രഥിക്കാം എന്നു 
കരുതുന്ന വിമര്‍ശകരും വേണ്ടതില്ല. 

^ 





78 


Conrradictions| 


അജു ജോസഫ്‌ | 3 ഇലക്ട്രോണിക്സ്‌ 





സകാലിക മാധ്യമങ്ങളില്‍ വായിക്കാന്‍ കിട്ടിയ 

കാവ്യങ്ങള്‍ തന്ന പ്രചോദനം ലേഖനമായി 

പരിണമിച്ചിരിക്കുന്നു. ഭാഷയുടെ ശക്തരായ വക്താക്കളായ 
കവികളോട്‌ ഒന്നു രണ്ടു വാക്കുകള്‍. കവിതകള്‍ അര്‍ഥഗംഭീരമ 
ല്ലെങ്കില്‍ വായിച്ചതിനപ്പുറം കവിത 

പിണത്തിനു സമം, അല്‍പ്പമെങ്കിലും ചിന്തിക്കാന്‍ 

അവസരം ഉണ്ടാവണം. ഏകതാളത്തിലുള്ള സംഗീത കച്ചേരി 
സംഗീത സാശ്ധാട്ടുകള്‍ക്ക്‌ ആസ്വദ്യമാവാം 

എന്നാല്‍ സാധാരണ ആസ്വാദകനും കവിത ആസ്വാദ്യകര 
മാകണമെങ്കില്‍ അതില്‍ 


|വൈരുദ്യങ്ങള്‍ 


ശ്രവണസുഖവും ലാളിത്യവും അവിഭാജ്യ ഘടകമാകണം. 
കാവ്യത്തില്‍ എല്ലാം വ്യക്തതയോടെ manga 
OM} ആശയങ്ങള്‍ നല്‍കിയാല്‍ മതി ശിഷ്ടം അവന്‍ കവിത 
യില്‍ കണ്ടെത്തിക്കൊളളും. വ്യംഗ്യത്തിന്റെ ഭംഗി ഒരിക്കലും കള 
യരുത്‌, ഉപമകള്‍ക്കു പുതുമ വേണം. ഉപയോഗിച്ചു പഴകിയ 
ശൈലികള്‍ക്കു പിറകെ പോവരുത്‌, സ്വന്തം പ്രതിഭയുടെ സ്പന്ദ 
നങ്ങള്‍ ശ്രവിച്ച്‌ മുന്നേറുക, കാലപ്പഴക്ക ത്തില്‍ തനതായ ശൈലി 
നിങ്ങള്‍ക്ക്‌ കരഗതമ്മകും. വിഷയങ്ങള്‍ കൈകാര്യം ചെയ്യുമ്പോള്‍ 
ധൂര്‍ത്താവാം, എന്നാല്‍ അപൂര്‍ണ്ണത നിഴലിക്കുന്നവ കഴിവതും 
ഒഴിവാക്കുക. 


കവിത ആര്‍ക്കു വേണ്ടി! വളരെ പ്രസക്തമായ ചോദ്യം, 
കേവലം വിമര്‍ശകര്‍ക്കോ പണ്ഡിതനോ വേണ്ടി ആവരുത്‌. 
സാധാരണക്കാരനു അര്‍ത്ഥ ഗ്രഹണം സാധ്യമല്ലെങ്കില്‍ കവിത 
കടലാസിനു മാതം ഉപകരിക്കുന്നതാകും. സാധാരണക്കാരനി 
ന്നകലുന്ന കവിതയും കവിയും കാലവര്‍ഷത്തില്‍ ഒലിച്ചു 
പോയേക്കാം. വിമര്‍ശനങ്ങള്‍ക്കു മുന്നില്‍ തളരുന്ന കവികള്‍ നമു 
ക്കാവശ്യമില്ല. വ്യക്തിനിഷ്ടമായ അളവുകള്‍ കൊണ്ടു സാഹിത്യ 
സൃഷ്ടിയെ സമ്പൂര്‍ണ്ണമായി അപഗ്രഥിക്കാം എന്നു കരുതുന്ന 
വിമര്‍ശകരും വേണ്ടതില്ല. 

സാധാരണ അഭ്യസ്തവിദ്യനു അര്‍ത്ഥ ഗ്രഹണം സാധ്യമ 
ല്ലാത്ത സൃഷ്ടികളുടെ വമ്പിച്ച കൂട്ടം പല സമകാലിക പ്രസി 
ദ്ധീകരണങ്ങളിലും സ്ഥാനം കണ്ടെത്തുന്നു. പൊതുവിലുള്ള 
നിലവാര തകര്‍ച്ചയോ? അതോ കാലഘട്ടത്തിന്റെ പ്രേരണയാ 
ലുള്ള അപചയമോ രണ്ടുമല്ല സര്‍ഗ്ഗാത്മകത തിരെയില്ലാത്ത 
എഴുത്തുകാര്‍. എഴുത്തു തുടങ്ങിയ യുവ കവികളെയും മറ്റും 
തമസ്കരിക്കുന്ന ശക്തികള്‍ സജീവം. യുവ തലമുറയുടെ കാവ്യ 
ചര്‍ച്ചകള്‍ക്ക്‌ വേദിയാവേണ്ട മാസികകള്‍ അറുപതുകള്‍ക്കപ്പുറ 
മുള്ള രചയിതാക്കളുടെ കൃതികളില്‍ ആനനിക്കുന്നു. 


സാഹിത്യ ലോകത്തെ സുപ്രസിദ്ധരെ ഒഴിച്ചു നിര്‍ത്തിയാല്‍ 
കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളില്‍ മലയാള സാഹിത്യത്തില്‍ ചങ്ങ 
മ്പുഴയോടോ, വയലാറിനോടോ താരതമ്യപ്പെടുത്താവുന്ന ഒരു 
കവിയുടെ ഉദയം ഉണ്ടായില്ല. വല്ലപ്പോഴും ചില പ്രതിഭകള്‍ 
അതും പലപ്പോഴും രണ്ടും മുന്നും കൃതികള്‍ പിന്നെ പേരു 
പോലും കേള്‍ക്കില്ല. അല്‍പ്പം വിഷമത്തോടെയെങ്കിലും ഒരു 
കാര്യം സമ്മതിക്കേണ്ടിയിരിക്കുന്നു, ജനങ്ങളുടെ മുഖ്യധാര വായ 
നയുടെ ലോകത്തു നിന്നും ഭാഷാ കവിയും കവിതയും അക 
ന്നിരിക്കുന്നു. കാവ്യ ശകലങ്ങളിലുടെ ജ്ഞാന സമ്പാദനം നട 
ത്തിയിരുന്ന ഭാരതീയ പാരമ്പര്യത്തിനു ക്ഷതമേറ്റിരിക്കുന്നു. 
പകരം ഗദ്യത്തിലും മറ്റു പ്രസ്താനങ്ങളിലും അവര്‍ ആശ്രയം 
കണ്ടെത്തുന്നു. കവിതയും ഇതര സാഹിത്യവും ബുദ്ധിജീവി 
കള്‍ക്കു മാത്രം ഉള്ള പ്രവര്‍ത്തനമായി പൊതുജനം വിചിന്തനം 
ചെയ്തു തുടങ്ങിയിരിക്കുന്നു. തുടക്കക്കാരുടെ കൃതികള്‍ വ്യവ 
സ്താപിത താല്‍പര്യക്കാര്‍ പുറംതള്ളുന്നു, പകരം മുതിര്‍ന്ന എഴു 
ത്തുകാരുടേ സചിത്ര ലേഖനങ്ങള്‍ അരങ്ങു വാഴുന്നു. 


ദൃശ്യ മാധ്യമങ്ങളുടെയും ശ്രവ്യമാധ്യമങ്ങളുടെയും അതിപ്ര 
സരം വാമൊഴിയെ വക്രീകരിച്ചിരിക്കുന്നു. പ്രാദേശിക ഭാഷാ 
വ്യതിയാനങ്ങള്‍ ഭീഷണിയില്‍. ഈ പൊതുവായ ഭാഷാ പരി 
ണാമ പ്രക്രിയ കവിതയെയും ബാധിച്ചിരിക്കുന്നു. ഗദ്യ പദ്യ ഭേ 
മില്ലാതെ വാക്കുകള്‍ പ്രയോഗിക്കപ്പെടുന്നു. വ്ൃത്താലങ്കാരങ്ങള്‍ 
ഉപയോഗിക്കുപ്പെടുന്നില്ല. കീര്‍ത്തിയാര്‍ജജിച്ച പഴയ പല കൃതി 
കരളും സാഹിത്യ ചോരതന്മാര്‍ പുതുമയുടെ പേരില്‍ അവതരിപ്പി 
ക്കുന്നു. പരിഭാഷകളുടെയും തര്‍ജമകളുടേയും എണ്ണം കുറഞ്ഞി 
രിക്കുന്നു. 

കാവ്യ ലോകത്ത്‌ പ്രാസ സംവാദം നിലനിന്നിരുന്ന കാലം 
അനേകം കൃതികളിറങ്ങി, ന്യൂനതകള്‍ ആരോപിക്കനാണെങ്കിലും 
ഇരു ചേരികളും മറു ചേരികളുടെ കൃതികളെ വിമര്‍ശനബുദ്ധി 
യോടെ സമീപിച്ചു. തല്‍ഫലമായി കൃതികള്‍ വ്യത്യസ്ത കോണു 
കളില്‍ നിന്നു അപ്രഗ്ഥിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള ചേരികള്‍ 
ഇന്നില്ല പകരം വ്യക്തിപരമായ ചേരികള്‍ മാത്രം. അപരനെ 
അപമാനിക്കുന്ന ചേരികള്‍ സജീവം. സാമൂഹ്യ മാറ്റങ്ങള്‍ ജന 


ആ 
സാധാരണ അഭ്യസ്തവിദ്യനു അര്‍ത്ഥ 
ഗ്രഹണം സാധ്യമല്ലാത്ത സൃഷ്ടികളുടെ 
വമ്പിച്ച കൂട്ടം പല സമകാലിക പ്രസിദ്ധീ 
കരണങ്ങളിലും സ്ഥാനം കണ്ടെത്തുന്നു. 
പൊതുവിലുള്ള നിലവാര തകര്‍ച്ചയോ? 
അതോ കാലഘട്ടത്തിന്റെ പ്രേരണയാ 
ലുള്ള അപചയമോ? രണ്ടുമല്ല സര്‍ഗ്ഗാത്മ 
കത തീരെയില്ലാത്ത എഴുത്തുകാര്‍. 
എഴുത്തു തുടങ്ങിയ യുവ കവികളെയും 
മറ്റും തമസ്കരിക്കുന്ന ശക്തികള്‍ സജീ 
വം. യുവ തലമുറയുടെ കാവ്യ ചര്‍ച്ച 
കള്‍ക്ക്‌ വേദിയാവേണ്ട മാസികകള്‍ അറു 
പതുകള്‍ക്കപ്പുറമുള്ള രചയിതാക്കളുടെ 
കൃതികളില്‍ ആനന്ദിക്കുന്നു. 


a 


തയില്‍ നിന്നു അബദ്ധ വിശ്വാസങ്ങളെ ഒഴിപ്പിച്ചെങ്കിലും പല 
പഴഞ്ചല്‍ ധാരണകളും അവശേഷിക്കുന്നു. കവിയെന്നാല്‍ 
എന്തോ അല്പം ചിത്ത്രഭമമുളള ആളെന്നും മൂടിയും താടിയും 
അധികം ഉള്ള ആളെന്ന്‌ “ക്ലീഷേ ധാരണ” രുഡമൂലമായി തുടരു 
ന്നു. ചില കാലഘട്ടങ്ങളില്‍ ചില സാഹിത്യകാരന്മാര്‍ ജീവിത 
ശൈലികളിലൂടെ വ്യത്യസ്തരായിരുന്നിരിക്കാം, ഇതു മുലം 
എല്ലാ സാഹിത്യകാരന്മാരും അസാമാന്യരാണെന്ന വാദം ബാലി 
ശം. ഭാരതീയ പാരമ്പര്യങ്ങള്‍ കവിക്കു കല്‍പ്പിക്കുന്ന സ്ഥാനം 
വളരെ ഉന്നതമെന്നതു ശ്രദ്ധേയം. 

കാവ്യങ്ങള്‍ പൊതുവേ ശ്രവണ സുഖം നല്‍കുന്നവയാണ്‌, 
താള നിബദ്ധമായ കാവ്യമാണു കേള്‍ക്കാന്‍ ഇമ്പമുള്ളത്‌ ചല 
ചിത്ര ഗാനങ്ങളെ അമ്പരപ്പിച്ച ചങ്ങമ്പുഴയുടെ കവിതകള്‍ കവി 
കളെ ഇന്നും ആവേശഭരിതരാക്കുന്നു. ശബ്ദ സംബന്ധിയായ 
കാവ്യ ചര്‍ച്ചയില്‍ പ്രഥമ സ്ഥാനം പ്രാസത്തിനു തന്നെ, വേണ്ട 
രീതിയില്‍ പ്രാസം സന്നിവേശിപ്പിച്ചാല്‍ കവിത കൂടുതല്‍ സ്വീക 
ത്ൃമാവും. അര്‍ഥമില്ലാത്ത കാവ്യം മതിപ്പുളവാക്കില്ല. കവിതയും 
ഗാനവും തമ്മിലുള്ള അതിര്‍ത്തി നേര്‍ത്തതത്രേ. കാവൃത്തിനു 
സമസ്ത ഭാഷകളിലും നിയതശൈലിയുണ്ട്‌, ഗാനത്തിനു 
പൊതുവില്‍ നിയമങ്ങള്‍തുലോം കുറവാണ്‌. 

കവിതയില്‍ വിട്ടുവീഴ്ചകള്‍ ഒരു പരിധി വരെ അനുവദനീ 
യം, രചയിതാവിന്റെ നിപൂണതയുടെ തോതില്‍ 
ഏറിയും കുറഞ്ഞും വരാം. ഒരിക്കലും കാവ്യത്തിന്റെ 
തനിമ നഷ്ടപ്പെടരുത്‌, ഈചിത്യത്തോടെ ചെയ്യാത്ത 
പക്ഷം കവിയെ, കപി എന്നു പറയാം. ആഴവും പര 
പ്പുമില്ലാത്ത കാര്യങ്ങള്‍ക്ക്‌ കവി ഒരചിത്യം പാലിക്ക 
ണമെന്നില്ല. കലാമൂല്യം ദൃശ്യമാവേണ്ട കാവ്യങ്ങളില്‍ 
ഒരു വിധത്തിലുള്ള കുറവുകള്‍ അനുപേക്ഷണീയമ 
$} ഒരു കാലഘട്ടത്തിന്റെ മൃദയാവണം കാവ്യം നൂറ്റാ 
ണ്ടുകള്‍ക്കപ്പുറം ഭാഷയുടെ വേരുകള്‍ അന്വേഷി 
ക്കുന്ന ഏവനും കാവ്യങ്ങള്‍ മാര്‍ഗ്ഗദര്‍ശിയാവണം. 

ഏതെങ്കിലും, നിശ്ചിത രീതിയില്‍ മാത്രമേ കാവ്യ 
രചന പാടുള്ളു എന്ന്‌ ശാഠ്യം നന്നല്ല. ഭാഷാ 


19 


പാണ്ഡിത്യം ഇല്ലെന്നതിനാല്‍ മാത്രം കവികളെ അവഹേളിക്കേ 
ണ്ടതില്ല. വൃത്തവും അലങ്കാരവും മാത്രമല്ല കാവ്യം എന്നുള്ള 
കാര്യം വിസ്മരിക്കേണ്ടതില്ല. യാതൊരുവിധ പാണ്ഡിത്യമില്ലെ 
ങ്കിലും കാവ്യ രചനയില്‍ ശോഭിച്ച പ്രതിഭകള്‍ പലരുണ്ട്‌ എന്ന 
തില്‍ യുവകവികള്‍ക്കു ആശ്വസിക്കാം. ആ കവികളുടെ അസാ 
മന്യ സൃഷ്ടി പാടവം ഒന്നു മാത്രമാണോ വിജയത്തിനാധാരം. 
ഈ ഗണത്തില്‍ ഉള്‍പ്പെടുന്നവയെന്ന്‌ കപട കവികള്‍ റ്റം 
കൊള്ളുന്ന പല കാവ്യങ്ങളും ശ്മശാന സമങ്ങളത്രെ, ഇവയെ 
സൂക്ഷിക്കണം, കവിതയിലെ വാക്യ ്രയോഗം സമ്പുര്‍ണ്ണമല്ല, 
ആ നിലയില്‍ കാവ്യ ലോകത്തിനു ഇനിയും വസന്തങ്ങള്‍ 
ബാക്കി... 


മാതൃകകള്‍ക്കു വേണ്ടിയുളള അന്വേഷണമാണു യുവകവി 
കളെ അലട്ടുന്ന പ്രധാന ചിന്ത. കവികള്‍ രണ്ടോ മുന്നോ 
ഉള്ളളെന്ന ധാരണ അരുത്‌. മഹത്തായ കാവ്യ മാതൃകകള്‍ ലോക. 
ത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്. രാജ്യത്തിനു പുറത്തുള്ള മാത്യ 
തകുകള്‍ അന്യമെന്ന ചിന്ത ആപല്‍ക്കരം. പാരമ്പര്യ വിശ്വാസ 
ങ്ങളെ മാത്രം നമ്പിയാല്‍ പോര. കുപമണ്ഡുകമായി കഴിയുന്ന 
തില്‍ അര്‍ത്ഥമില്ല. മാനുഷിക പ്രശ്നങ്ങളെ കൈകാര്യം 
ചെയ്താല്‍ ഏതൊരു കവിയും എവിടെയും സ്വീകാര്യനാണ്‌. 
പ്രായോഗിക രചനാപാടവങ്ങള്‍ സ്വായത്തമാക്കാന്‍ വിവിധ കവി 
കളുടെ കൃതികള്‍ പരിചയപ്പെടുന്നതു വഴി സാധ്യമാവും. ലോക 
ക്ലാസിക്കുകളില്‍ പലതും ജന്മം കൊണ്ട ഭാരതത്തില്‍ എന്തു 
കൊണ്ടോ പാരമ്പര്യ സമ്പ്രദായങ്ങള്‍ക്കു അതീതമായ കാവ്യ 
പ്രസ്ഥാനങ്ങള്‍ പടിഞ്ഞാറു നിന്നും വരേണ്ടി വന്നു, അവയെല്ലാം 
പ്രചുര പ്രചാരം നേടുകയും ചെയ്തു. പക്ഷെ ആ വസന്ത 
കാലത്തിനിപ്പുറം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംവാദ 
ങ്ങള്‍ നിലച്ച മട്ടാണ്‌. സസൂക്ഷ്മം കൈകാര്യം ചെയ്തില്ലെങ്കില്‍ 
സ്ഖലിതങ്ങള്‍ക്കിടവരാം. കവിത രചിച്ചത്‌ കഥയായി മാറും, 
കവിതയായി വിതച്ചതു കഥയായി മാറിപ്പോയേക്കാം. 


കാവ്യലോകുത്തെക്കുറിച്ചും കവികളെക്കുറിച്ചും പൊതുജ 
നങ്ങളില്‍ അബദ്ധ ധാരണകള്‍ വളര്‍ന്ന സാഹചര്യം സംശയ 
മന്യേ കപട കവികളുടെ കുപ്രസിദ്ധിയാവാം. ഏതാനും വാക്കു 
കരള്‍ കൂട്ടിവച്ചാല്‍ കവിതയാകുമെന്ന്‌ കപട കവികള്‍, കപട കവി 
കളുടെ യറന്ത്രിക കാവ്യങ്ങള്‍ പേടിച്ചു പലരും പുസ്തകം മട 
ക്കുന്നു. ഇത്തരത്തിലുള്ള കപട കവികള്‍ മൂലം ഭാഷാ സാഹി 
തൃത്തില്‍ നിന്നും സാമാന്യജനം അകലുന്നു. കൃതികളെക്കാള്‍ 
ബൃഹത്തായ വിമര്‍ശനങ്ങളും മറ്റും മാസികകള്‍ അവതരിപ്പി 
ക്കുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങള്‍ തമ്മിലുള്ള സ്വാഭാവിക 
അനുപാതം മുഡ്രന്മാര്‍ ഉല്ലംഘലിക്കുന്നു. ഉല്‍പ്പതിഷ്ണുക്കളായ 
എഴുത്തുകാരെ മാസികകള്‍ പ്രേത്സാഹിപ്പിക്കണം. മുതിര്‍ന്ന 
എഴുത്തുകാരും പുതിയ തലമുറയും തമ്മിലുള്ള സംവാദങ്ങള്‍ 
തുടരണം. 


യുവത്വം വിട്ടു വാര്‍ദ്ധക്യം ബാധിച്ചു കവികള്‍ യുവ 
നിരയ്ക്കു അവസരം നല്‍കുകയും മാര്‍ഗനിര്‍ദേശം നല്‍കുകയും 


വേണം. പുസ്തകങ്ങളിലൂടെ മാത്രം കവിത നിലനില്‍ക്കുമെന്നു 


കരുതുക പ്രയാസം. കാവ്യങ്ങളുടെ ദൃശ്യ ശ്രാവ്യ 
ആവിഷ്ക്കാരങ്ങള്‍ കൂടി ശ്രദ്ധിക്കണം. യുവനിര 
യുടെ കാവ്യങ്ങള്‍ കൂടി പ്രസാധകര്‍ സ്വീകരിക്കണം. 
ഞങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു ഇനിയൊന്നിനും 

8 0 ഇടമില്ല എന്ന ധാര്‍ഷ്ട്യം പലരും ഉപേക്ഷിക്കണം. 
പുത്തന്‍ തലമുറ കാവ്യലോകത്ത്‌ തുടരണമെങ്കില്‍ 
അവരുടെ കൃതികളും മറ്റും ആനുകാലികങ്ങളില്‍ 
കുടുതലായി ഉള്‍പ്പെടുത്തണം, അങ്ങനെ കാവ്യം 
തലമുറയില്‍ നിന്നും തലമുറയിലേക്കു പടര്‍ന്നു 
പന്തലിക്കട്ടെ! 





Conrradicrions| 


| വൈരുദ്ധ്യങ്ങള്‍ 





വിനീഷ്‌ പി. | 5 മെക്കാനിക്കല്‍ 


ന്തിനാണിന്നും കണ്ണുനിറഞ്ഞ്‌ 
അതിനിയും വഴിയൊഴിഞ്ഞില്ലേ...? 

പുകച്ചുരുളുകള്‍ ഉതികറകിച്ച്‌ മടുത്തു 

ഒരു ഗ്ലാസുകിട്ടിയെങ്കില്‍... 

മദ്യം മനസ്സിനെ തളര്‍ത്തിയിരിക്കുന്നു. 

ഇന്നലയാണതോര്‍ത്തത്‌ 

ഇന്നും കാത്തിരുന്നവര്‍ വന്നില്ല 

കുകിതുറന്നു കുഷിയില്‍ ലയിച്ചു 

അവസ്ധാനത്തെപുകകൊണ്ട്‌ 

ഫില്‍ട്ടര്‍ കത്തിഷോയി 

ഹോ ഇന്നലത്തത്ര കുത്തിയില്ല സമാധാനം! 1 

എന്നിട്ടും തലയ്ക്കൊരുപെരുഖലം 

അതെന്താ വഴിഠാറ്റിത്തരാത്തത്‌...? 

ഇനി നാളത്തേക്ക്‌ സൂക്ഷിക്കേണ്ട... 

കുവറടക്കമിരിക്കട്ടെ... നനുത്തുപോവില്ല... 

വീണ്ടുംനടന്നു, കാലുതളര്‍ന്നു 

തുടയിലെവിടെയോ ഒരു വിറ... 

കുറച്ചിരിക്കാം... 

നല്ലോരു എമ്പക്കംവന്നു... നല്ല റമ്മ്‌...1! 

ഇവിടെ അന്തിയുണ്ണാന്‍ ഒന്നുമില്ല 

പ്രാതലിനും... 

ഇറങ്ങിനടന്നു... വീണ്ടും തിരിച്ചും കയറി 

അതിനിയും വഴിമാറിയില്ല... 

ചാരംവീണ്‌ കൈപൊള്ളി, കിടന്നുവലിച്ചത്‌ 

കൊണ്ടാവാം 

മെല്ലെപുതക്മാറ്റി കൈയ്യൊന്നുനോക്കി. 

പുറത്ത്‌ mgns.. 

വിട്ടുപോയ കാല്‍ ഭാഗത്തുകൂടിപുതരിട്ട്‌ 

ഒറ്റയുറക്കം... 

അതുവടിമാറെണ്ടായിരുന്നു 

Og gaio.. 





Conrradictions| 





| വൈരുദ്ധ്യങ്ങള്‍ 


Gaze 


Krishnakumar Maibam 8 Computer 





Gs at the distant stars, the memory of you returns to me 
esting my arms on a chair with my mind deep in thought, 

My first encounter with you recalls me 

Though we are apart, my heart longs to see you 

The memory of you remains forever like the footprints ix my mind 
Your silent whisper disturbs me every now and then 

The vision of you haunts me 

The more J long for you, the more J am Left wilderness 

To every stranger I saw, their faces seems to be yours 

My heart longs to reach the feelings within you 

On! Beloved lass ! J Surrender unto thee 

Come! please feel me with more joys and happiness 

My soul longs for yours with a tender hug and kiss on your forehead 
Asa blessing from me 

My je Seeks to bloom and my desire readtes to unfold 

With your smile as radiant as the rainbow, pulls me to reach near you 
Yet you are far away from me 

For the time is still afar, I have to wait for the ultimate union 

Till then let there be sunshine in our love 

II missed you in my life, the vision of you will remain forever in my mind 
although the faceless erowd is too huge to point a finger, 
ചില (ല്ല ച്‌ 83 


Conrradictions| 
























പുഴുത്ത ലോകമേ... 
അവിഞ്ഞ സംസ്‌കാരമേ... 

നിന്റെ അനീതി പീഠമെന്നെ കുറ്റക്കാരനാക്കി... 
ശരി തന്നെ, 

ഞാനെന്റെ മകളെ ബലാത്സംഗം ചെയ്തു. 
ഇരുട്ടറയിലിട്ട്‌ വര്‍ഷങ്ങളോളമുപയോഗിച്ചു. 
അതിന്‌ നിനക്കെന്ത്‌... 

എന്റെ മാത്രം ബീജമല്ലേ അവളുടെ ഹേതു... 
നീയാര്‍ എന്നെ ചോദ്യം ചെയ്യാന്‍. 

വളര്‍ച്ചയുടെ രേഖ കുത്തനെ കുതിയിക്കട്ടെ... 
ആയിരമുപ്രഗഹങ്ങള്‍ നീ ഒരുമിച്ചയയ്ക്കുക. 
ചരിത്രങ്ങള്‍ തിരുത്തികൊണ്ടേയിരിക്ക, 
എന്നെയും, ഒപ്പം അഷ്ടിക്കായ്‌ മോഷ്ടിച്ചവനെയും 
ഒരുമിച്ചു തുറങ്കിലിടുക 

പഠിക്കരുത്‌... ഒന്നും, 

ബുദ്ധിയില്ലാത്ത ലോകമേ... 

ഒന്നുകൂടി പറയാം 

നിങ്ങള്‍ക്കുമുന്നിലെ പ്രവാചകനാണ്‌ ഞാന്‍, 
എനിക്കു പഠിപ്പിക്കാനൊരു മതമില്ല, 
എന്നെയയച്ചതൊരു ദൈവവുമല്ല. 

ഞാന്‍ നിന്നില്‍ നിന്നു തന്നെ ഉരുവം കൊണ്ടവന്‍- 
നിന്റെ രൂപഭാവം നീ തന്നെ കാണ്‍ക 

എന്നെ കേള്‍ക്ക, 

എന്റെ വാക്കുകേള്‍ക്ക... 


Le 366p 905no 


84 


(ജോണ്‍ ഫ്രിസ്റ്റല്‍ 24 വര്‍ഷം മകളെ ഇരുട്ടറയിലിട്ട്‌ പീഡിപ്പിച്ചു.) 


ഉനൈസ്‌ വി.പി.സി. | 3 സിവില്‍ 


| വൈരുദ്ധ്യങ്ങള്‍ 


വിനോദ്‌ കെ.യു. | 7 ഇലക്ട്രോണിക്സ്‌ 





|യായദൃയിര്‍ക്കയാണൈങ്കിലും 
ശാന്തി പര്‍വ്വങ്ങളില്ൃള്‍ത്താച വര്‍ംകൃമായ്‌ | ഓര്‍ദ്മയദണര്‍ത്തി വീണ്ടും മടങ്ങുന്നു നീ മാര്‍ച്ച്‌ 
വരികയായ്‌ പിന്നെയും മാര്‍ച്ച്‌: | വീണ്ടും മടങ്ങുന്നു നീ മാര്‍ച്ച്‌. 


86 


Conrradictions| 


fell asleep 

My whole being disappeared 
Through an invisible trip door 
The sign board read 
Enter the land of dreams 
A babe in swaddiing clothes beamed at me 
I saw a thousand cradles rocking 
To the lullaby of the stars 
And a white horse waiting for a rider 
Placed in a quite other life story 
elt the angel's finger on me 
The dream fades. 
Like innocence outgrown 
This misty world of flimsy fantasies 
This moon - blanched space 


Апа moon light serenade / . 

| keep to myself, for fear 

That | may be subjected n g els In а ет 
To ink blot test. 


Or even worse 
Others may deconstruct or post modemise my dreams. 


"n 





Baaji Krishnan | S, M.Tech, IEM 


| വൈരുദ്ധ്യങ്ങള്‍ 


ചില്ലക്ഷരം 

പോലെയാണ്‌ 

പാം ഒന്ന്‌ ജീവിതം 
പറയാന്‍ തുടങ്ങും 

മുമ്പെ 

തീരും 


ТОТ 
Cs) 





കര്‍ത്താവില്ലാത്ത 
കര്‍മ്മത്തിന്റെ 

പാപം 

പേറുന്നവള്‍ 

കര്‍മ്മിണി 

കര്‍ത്തരിയുടെ 
ഫുള്‍സ്റ്റോപ്പിനു- 
മൊടുവില്‍- 

സ്നേഹം, ദയ, കാരുണ്യം... 


ഫൈസല്‍ കെ.കെ.! 3 കമ്പ്യൂട്ടര്‍ 


ലിംഗത്തിലും 
അച്ഛന്‍ 
അമ്മയ്ക്കെതിരെന്ന്‌- 
പറഞ്ഞത്‌ 

അമ്മിണി പാരം രണ്‌ 
ടീച്ചറാണ്‌, 
ചാരായത്തിന്‌ 
എതിര്‍ലിംഗവും 
ബഹുവചനവും 
ഇല്ലെന്നു 

പറഞ്ഞതും 


പാം മൂന്ന്‌ 


87 





The Token of love | 


Conrradictions| 


Reshmi. V.S.| 3 Electrical 


-— 


About my School life 


СЯ лу yoarsvack 


Here came with some packs 
The lovely innocent faces 
With their hopes in closed suit cases 


To receive those little kids 

There were a lot of smiling heads 
With them they too joined 

And lived in the family as they coined 


They forgot every pain 

As they knew what they gain 

From every tasks they faced 

And from no where it could be chased 


They played under the mango trees 

They sang under the banyan trees 

They grew under the roof of sky 

88 Under the love of carrying eye 


As the springs and autumns went 
They grew taller and leamt to bent 
Their heads in much humility 
Which showed their great ability. 


They became their leacher's pets 


And enjoyed the love which other rarely gels 


They realised in their deepest thoughts 
That they had been joined as knots. 


But never in their nights they dreamt 
That time has got a role to attempt 
And now the chain are to be broken 
Which remained as love's token! 


But their souls will never depart 
As the heart cannot forget its part 
The bond of love will ever survive 

As it is not able to deprive 


Those kids are always grateful 

To you teachers who are most beautiful 
Your children will reach the summit 
Because you are the best, we admit. 


വൈരുദ്ധ്യങ്ങള്‍ 





ാല്‍ക്കാശ്‌ വിലയില്ലാത്തകരത്തുരുമ്പിന്റെ 
ക്രംംപംത്രങ്ങള്‍ ഒരുപാടുകണ്ടുഞാന്‍ 
കാട്ടാള ഹൃദയങ്ങള്‍ ചേര്‍ത്തുവച്ചൊട്ടിച്ച 
കാലനും വേണ്ടാത്ത വാഴയില പ്രേതങ്ങള്‍ 
ചിന്തയുടെ നന്‍മയില്‍ പൂത്തുലയും പൂവുകള്‍ 
കല്ലാക്കി മാറ്റിയ കരിങ്കല്ല്‌ ഹൃദയങ്ങള്‍ 


ഒരു പാട്‌ നാളുകള്‍ ഒരുപാട്‌ നന്മകള്‍ 
പലതായി മാറ്റിയ തിന്‍മയുടെ കയ്യുകള്‍ 
ഇത്തിരിച്ചോരയില്‍ ഒത്തിരി മധുരങ്ങള്‍ 
കയ്പാക്കിമാറ്റിയ കാഞ്ഞിരക്കുറ്റികള്‍ 


ഇന്നിവിടെ കാണുന്ന തെമ്മാടിത്യാഗങ്ങള്‍ 
നാളേയ്ക്കായ്‌ കരുതുന്നോരാദര്‍ശ കഴുതകള്‍ 
താടി വളര്‍ത്തിയ പേക്കുത്തു കോലങ്ങള്‍ 
ദൈവങ്ങളാകുന്ന ഭീകരക്കാഴ്ചകള്‍ 
പിഞ്ചിളം മേനിക്കും ചീട്ടുവിലയിട്ട 


ജിജോ ജോണ്‍ | $1 МСА 


കഴുകന്റെ കണ്ണുള്ള കച്ചവടത്തെണ്ടികള്‍ 
ദേശവികാരത്തെ നഗ്നത മാറ്റുവാന്‍ 
ഉടുതുണിയാക്കിയോരാഭാസച്ചുവടുകള്‍ 
എന്നെയും നിന്നെയും ജാതിയുടെ വിടവിട്ട്‌ 
പാലയ്ക്കാക്കുരുവാക്കി മാറ്റിയ നിയമങ്ങള്‍ 
മാറിയ വില്ലവം നാറിയവിച്ലവം 

കാപട്യ കറുപ്പിന്റെ കച്ചവട വിച്ഛവം 


ഇനിയിവിടെ വിരിയില്ല പുതുമയുടെ വിച്ലവം 
ഇനിയിവിടെ ചെയ്യില്ല ആശയപ്പെരുമഴകള്‍ 
പുതുമയുടെ വിപ്ലവം വിരിയേണമെങ്കിലോ. 
ആശയപ്പെരുമഴ പെയ്യേണമെങ്കിലോ. 
നമ്മളെടുക്കുക കടലാസുചതുരങ്ങള്‍ 
കുത്തിക്കുറിക്കുക പുതുമയുടെ വിപ്ലവം 
കൈകളിലേന്തുക ഇരുതലവാളുകള്‍ 
വെട്ടിയരിയുക ഈ അപാരജന്മങ്ങളെ. 


89 


Conrradicrions| 


അഞ്ജു എം. | 5 കമ്പ്യൂട്ടര്‍ 


ഏകാന്തത അവര്‍ക്ക്‌ ഏറെയിഷ്ടമായിരുന്നു, 
ഏകാന്തതയ്ക്ക്‌ അവളെയും 

ചിലകോഴൊക്കെ അതവളെ ദയകെടുത്തി, 
ഏങ്കിലും അവള്‍ ഏകാന്തതയെ അഗാധമായ്‌ സ്നേഹിച്ചു 
അവരുടെ കൂടിക്കാഴ്ച. 

അതൊരിക്കലും യാദൃശ്വികമായിരുന്നില്ല.. 
ഓര്‍മവച്ചകാലം മുതൽ 
അവള്‍ ഏകാന്തതയുടെ കൂട്ടുകാരിയായിരുന്നു 

ഇടയ്ക്കെഷൊഴോ ചില അസ്വാരസ്യങ്ങള്‍, 
താന്‍ ഏക്യായിരുന്നില്ലെങ്കില്‍ എന്നവള്‍ 
മോഹിച്ചു തുടങ്ങി, 
പക്ഷെ, അവളെ ആര്‍ക്കും വിട്ടുകൊടുക്കാന്‍ 
ഏകാന്തത തയ്യാറായിരുന്നില്ല 

ഇന്ന്‌, അവള്‍ ഏകാന്തതയുടെ ജീവിതസഖിയാണ്‌. 
അവര്‍ക്ക്‌ പരസ്പരം പരാതികളില്ല പരിദവങ്ങളും. 
എങ്കിലും... ഇടയ്ക്ക്‌ ജാലകുക്കോണിലൂടെ 
തുറന്ന ആകാശം കാണുമ്പോള്‍, 
കാറ്റിന്റെ പരിലാളനകളേല്ക്കുമ്പോള്‍, 

അവര്‍ അറിയാതെ ഓര്‍ത്തുപോകാറുണ്ട്‌. 

താന്‍ ഏക്യായിരുന്നില്ലെങ്കിലെന്ന്‌. 


G 
? 





90 


വൈരുദ്ധ്യങ്ങള്‍ 


നാഖമും ഞാനും 


നിയും ഞാനും തമ്മില്‍ വൈരുധ്ധ്യങ്ങളുണ്ടായിരുന്നു. | 
അതു മറികടക്കാന്‍ 


ഞാനും ഞാനും തമ്മില്‍ വൈരുദ്യങ്ങളുണ്ടാക്കി 
തീര്‍ത്തു. 


പക്ഷേ ഞാനറിഞ്ഞില്ല 
നീയും അതു തന്നെയാണ്‌ ചെയ്യുന്നതെന്ന്‌. 


Confession 

| wanted darker days 
And darker nights 
To perceive 

lo gow 

They come to me 
But only made me 
seep wel 





അരാഷ്ട്രീയവാദി 


അവര്‍ അഭദാഷ്ട്രീയവാദികളായിരുന്നു 
രാഷ്ട്രീയത്തെ പേടിക്കുന്നവര്‍ 
എകോഴോ അവരുടെ പേക്കൂത്തുകള്‍ 
ചോദ്യം ചെയ്യകെട്ടു 

ഇന്നവര്‍ക്ക്‌ രാഷ്ട്രീയമുണ്ട്‌ 
അന്ധിത്വമില്ലാത്ത രാഷ്ട്രീയ 





മൂന്ന്‌ വൈരുദ്ധ്യങ്ങശ ai 
കെ. നിതിന്‍ ।7 ഇലക്ട്രിക്കല്‍ 
സിജീഷ്‌ ജോഷി 8 കമ്പ്യൂട്ടര്‍ 


82 





Conrradicrions| 


ഉടയുന്നു മനനം, പിറക്കുന്നു വാക്കുകള്‍ 
വേനല്‍ മരിക്കുന്നു, പെയ്യുന്നു പെരുമഴ 
ഉയിരിന്റെയാഴത്തിലെവിടെയോ പെയ്യുന്നു 
പുഴയൊഴുക്കുലയുന്നു, പെയ്യുന്നു പെരുമഴ 
മണ്ണിന്‍ മണം കൊണ്ടു മനസ്സിന്നു മയിലായി 
മഴവരമ്പത്തു കളിക്കാന്‍ വരില്ലിനി 

മണ്ണിനും, മേലേ മുകില്‍ക്കീറിനും, നീളെ 
നീളുമീ വഴികള്‍ക്കുമന്യയായ്‌ തീര്‍ന്നു ഞാന്‍ 
തനിയേ നടന്നു തഴമ്പിച്ച പാദങ്ങ- 

ളിനിമേല്‍ നടക്കാന്‍ വിറയ്ക്കുന്നതെന്തിനോ? 
ഒരു യാത്ര മാത്രമോ ജീവിതം? മരണത്തി- 
നപ്പുറം നിത്യമാം നിദ്രയോ ജീവിതം! 
വഴിക്കുട്ടിനായി പൊതിച്ചോറിലെന്നമ്മ 
കൂട്ടിക്കുഴച്ചിട്ട സ്നേഹമോ ജീവിതം 

പേ പിടിച്ചലറുന്ന കടലല്ലീ ജീവിതം...? 
പേടിപ്പെടുത്തുമിരുട്ടാണു ജീവിതം.... 
പെരുവഴിത്തിണ്ണയില്‍ പെയ്ത്താണു ജീവിതം 
പെരുമാളു നീട്ടും പ്രസാദമോ ജീവിതം ? 
ഒരു നേരമന്നത്തിനൊരു നൂറു കാല്‍ച്ചോട്ടി- 
ലലയുന്ന പൈതലിന്‍ മിഴിയിലോ ജീവിതം ? 
തനിയേ നടക്കുമ്പൊളിരുളിന്റെ വാനില്‍ നി- 
ന്നെന്‍നേര്‍ക്കു പെയ്യുമീ മഴയെന്തു ജീവിതം? 
പിന്‍വഴിയിലിരുളാണു കാവല്‍, തനിച്ചു ഞാ- 
നിനിയെത്ര ദൂരം.... ശപിച്ചതോ കാലമേ... 
പാപം പുരണ്ട പകക്കാറ്റു വീശുന്നു 
പകലിന്റെ പ്രേതം പടിഞ്ഞാറു മായുന്നു.. 
അലയാഴിയാഴങ്ങളറുതി ചോദിക്കുന്നു 
കഴുമരം വാപിളര്‍ന്നലറി വിളിയ്ക്കുന്നു 
പ്രണയാഗ്നി പോലും കരിന്തിരിയിലാളുന്നു 
പ്രണവതപമന്ത്രമെന്നുള്ളത്തിലുരുകുന്നു 


നാഗപടമുരിയുന്നു സംഹാരമൂര്‍ത്തികള്‍ 


Dido 


നരബലി തിരക്കുന്നു നാരായനേരുകള്‍ 
പെരുമഴയിലേയ്ക്കന്നു പടിയിറങ്ങിപ്പോയ 
പുലരി തന്നോര്‍മയില്‍ രാവുകള്‍ ചായവേ 
വിഷസര്‍പ്പദംശനം കൊണ്ടെന്റെയാത്മാവു 
വീണ്ടുമെന്നുള്ളിലുറങ്ങിക്കിടക്കവേ 
പൊരുളു തിരയുന്നു ഞാന്‍, ശാപമാം രാശിയില്‍ 
ജാതകദ്വേഷങ്ങളെരിയുന്ന മാത്രയില്‍ 
അകലെയാണുദയം! വയല്‍ക്കൊറ്റി പാറുന്ന 
വഴിയിലേയ്ക്കിനിയും തിരിച്ചുപോകട്ടെ ഞാന്‍ 


അമല എം. എസ്‌ 3 സിവില്‍ 


| വൈരുദ്ധ്യങ്ങള്‍ 





Gr 
Shere in the sea shore high, 


Where waves break into crystals; 
She stood with a golden glow 
Her hands held tightly together 


Agentle breeze made its way, 

And flew her black raven hair 
With the breeze it went along, 
But more like the wave it rode. 


Her beauty beyond a living wonder; 
Diamonds were her eyes that sparkled 
Beyond the gentle sea it went, 
Searching for someone, for a vision 


Still as a mountain she stood on 
‘Seasons and years, they came and went 
Not sign of hope did she ever see 

Like a soul her search she kept on. 


Smrithy Elizabeth | 5 Electronics 


93 


ദുഖങ്ങളേ.... ദുഃഖങ്ങളേ... വരിക 

വന്നെന്നെ പുല്‍കുക 

മനസ്‌ സങ്കടങ്ങളുടെ ആഴക്കടലിലെ 
കണ്ണില്ലാത്ത പരല്‍മീനായ്‌ തീരും വരെ. 

വരിക വന്നെന്നെ പൂല്‍കുക 


ആര്‍ത്തിരമ്പുന്ന തിരയുടെ ഗര്‍വ്വിനെ- 
ചോദ്യം ചെയ്യാന്‍ മറന്ന സമൂഹമേ. 

നീയവന ആരാധിച്ചിരിക്ക; 

എങ്കിലും എനിക്ക്‌ ദുഃഖങ്ങളെ തരായ്ക പറ്റില്ല. 


സൃഷ്ടിയുടെ രക്ഷിതാവേ നീ കേള്‍ക്ക 
എന്റെ കണ്ണുകളെ നീ പറിച്ചെടുക്ക 
അന്ധകാരത്തിലേക്കല്ല, കാഴ്ചയുടെ - 
അര്‍ത്ഥങ്ങളിലേക്ക്‌, അര്‍ത്ഥങ്ങളുടെ 
കാഴ്ചയിലേക്ക്‌ എന്നെ നയിക്കു. 


എന്റെ ദിനരാത്രങ്ങള്‍ വ്ൃഥകളുടേതുമാത്രമാക്ക 

വ്യഥകളുടെ കുത്തൊഴുക്കില്‍ വിണ്ടു കീറിയതാവട്ടെ 
എന്റെ ഹൃദയം 

വ്യര്‍ത്ഥമായ സ്വപ്നങ്ങളല്ലാതെ, വിജയത്തിന്റെ 

ലാഞ്ചനപോലും എനിക്ക്‌ തരികയരുത്‌. 


പ്രേയസിയെ എന്നില്‍ നിന്ന്‌ വലിച്ചടര്‍ത്തുക 


അവള്‍ എന്റെ ഹൃദയത്തിന്റെ; അല്ല, 
എന്റെ ഹൃദയം തന്നെ കൊണ്ടുപോകിലും 





94 


Conrradictions| 


ഖലീല്‍ ഖയാം 


സത്യത്തില്‍, അസത്യത്തെക്കാള്‍ അന്ധീകാര്യമാണ്‌ 
എന്റെയീ പ്രാര്‍ത്ഥനകളെന്നിരിക്കിലും 

ഒരു മാത്രയെന്റെയീ ചപല ഹൃദയമണപൊട്ടി- 
യൊഴുകുന്ന കണ്ണുനീര്‍ചാലുകള്‍ തീര്‍ത്ത്‌- 
തിരിഞ്ഞു നടക്കാനൊരുങ്ങുമെങ്കിലും, 
ജഗന്നിയന്താവേ. 


ആ ചപല ഹൃദയം തന്നെയെന്നെയങ്ങ്‌ 
കഴ്‌പ്പെടുത്തും മുന്‍പ്‌ പറയട്ടെ, 

നല്‍കുക... നിന്റെ കഴിവിന്റെ അപാരതയില്‍ 
നീ സൃഷ്ടിച്ച